ചെങ്ങന്നൂര്‍ TEM UY) മുഖപത്രം 


ഒക്ടോബര്‍ 2015 








ഇരുപതാം നൂറ്റാണ്ടിലെ കേരളം ലോകത്തിന്‌ 
നല്‍കിയ അതുല്യനായ ആത്മികാചാര്യനും ദാര്‍ശ 
നിക ഗുരുവും സര്‍വ്വോപരി മഹാപരിശുദ്ധനുമായ 
പിതാവായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനി. തപ 
ചര്യകള്‍, ഉപവാസം, ്വതാനുഷ്ഠാനം എന്നിവ 
നിഷ്ഠാപൂര്‍വ്വം സാധന ചെയ്ത്‌ സംശുദ്ധ ജീവിതം 
നയിച്ച പുണ്യതാപസ ജ്യോതിസ്‌ ആയിരുന്നു പരി 
ശുദ്ധനായ പരുമല കൊച്ചു തിരുമേനി എന്ന്‌ അറി 
യപ്പെട്ട അഭിവന്ദ്യ ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ 
മെത്രാപ്പോലീത്ത. ആത്മീയതയിലൂടെ പരിമാത്മ 
ചൈതന്യത്തെ ദര്‍ശിച്ച അത്‌ സമൂഹത്തിന്‌ 
പങ്കുവെച്ച സന്യാസവര്യന്‍. ജീവിത വിശുദ്ധി, 
പ്രാര്‍ത്ഥന, മനുഷ്യസ്നേഹം എന്നീ വേരുകളില്‍ 
ഉറച്ചു നില്‍ക്കുന്ന പൌരസ്ത്യ പാരമ്പര്യം എന്ന 
ആദ്ധ്യാത്മിക സംസ്കൃതിയുടെ തെളിവാര്‍ത്ത 
ജീവിത ശൈലിയായിരുന്നു പരിശുദ്ധന്റേത്‌. 

ധന്യമായ ജീവിതംകൊണ്ടും അനന്യസാധാര 
ണമായ സിദ്ധി വൈശിഷ്ട്യങ്ങള്‍ക്കൊണ്ടും 
സമസ്ത ജനങ്ങള്‍ക്കും സമാരാധ്യനായി ജീവിച്ച 
സാമൂഹികവും വിദ്യാഭ്യാസ പരവും ആത്മീയവു 
മായ എല്ലാ രംഗങ്ങളിലും വിപ്ലവകരമായ പരി 
വര്‍ത്തനങ്ങള്‍ക്ക്‌ വിത്തുപാകിയ മഹാപരിശുദ്ധനാ 
യിരുന്നു അദ്ദേഹം. ജാതി സ്മ്്രദായവും അയി 
ത്തവും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ 
പ്പോലും തടഞ്ഞിരുന്ന കേരളത്തിലെ ഇരുളടഞ്ഞ 
ഒരു കാലഘട്ടത്തില്‍ വിദ്യയിലൂടെ വെളിച്ചം 
പകര്‍ന്ന്‌ യാഥാസ്ഥിതികമായ കെട്ടുപാടുകളില്‍ 
നിന്ന്‌ മോചനം നേടിയെടുക്കുവാന്‍ ജാതി,മത 
വര്‍ഗ്ഗ, വര്‍ണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനെ പ്രാപ്‌ 
തനാക്കുവാന്‍ അദ്ദേഹം പരിശ്രമിച്ചു. 

കഠിനമായ തപചര്യയിലൂടെയും ്രതാനുഷ്ഠാ 
നങ്ങളിലൂടെയും മാര്രമല്ല, നിരന്തരം യാത്ര 
ചെയ്ത്‌ ഭക്തകോടികളെ സമാശ്വസിപ്പിക്കുവാന്‍ 
സ്വജീവിതം ഉഴിഞ്ഞുവെച്ച ആ പുണ്യവാന്റെ നിത്യ 
സ്മൃതി നിലകൊള്ളുന്ന പുണ്യഭൂമിയായ പരുമല, 
അനേകരുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും 
കെട്ടഴിച്ചു വയ്ക്കുവാനുള്ള ഇടമായി മാറിയിട്ടുണ്ട്‌. 





ദൈവോന്മുഖമായ 
സാമുഹ്യ പ്രതിബദ്ധത 


വരേണ്യവര്‍ഗ്ഗം കീഴാളര്‍ക്ക്‌ വിദ്യാഭ്യാസം നിഷേ 
ധിച്ചപ്പോള്‍ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിനും 
സഭയ്ക്കും വ്യക്തികള്‍ക്കുമുണ്ടാകുന്ന സമൂഹ 
ലവും ഗുണപരവുമായ മാറ്റങ്ങള്‍ മുന്നില്‍ക്കണ്ട്‌ 
അനേകം വിദ്യാഭ്യാസ ക്രേന്രങ്ങള്‍ സ്ഥാപിക്കു 
വാന്‍ അദ്ദേഹം മുന്‍കൈ എടുത്ത്‌ പ്രവര്‍ത്തിച്ചു. 
ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന 
്രകകിയയില്‍ വിപ്ലവകരമായ പരിവര്‍ത്തനത്തിന്‌ 
തിരുമേനി അടിത്തറയിട്ടു. 

ഈര്‍ശലേം യാത്രയ്ക്കുശേഷം പരുമലയില്‍ 
തിരിച്ചെത്തിയ തിരുമേനി തന്റെ മുമ്പില്‍ കൂടിയ 
ജനസഞ്ചയത്തോട്‌ ഇങ്ങനെ പറഞ്ഞു. “ഈ 
നാട്ടില്‍ ക്രിസ്ത്യാനികളുടെ ഇടയില്‍ മാത്രമല്ല, മറ്റ്‌ 
മതക്കാരുടെ ഇടയിലും ഇംഗ്ലീഷ്‌ സ്കൂള്‍ സ്ഥാപി 
ക്കുന്നത്‌ സുവിശേഷ പ്രചാരണത്തിന്‌ ഉത്തമമായ 
മാര്‍ഗ്ഗമാണ്‌. ദൈവാനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള മഹാ 
ത്മര്‍ ഇംഗ്ലീഷില്‍ എഴുതിയ പുസ്തകങ്ങള്‍ ആയി 
രിക്കുമല്ലോ വിദ്യാര്‍ത്ഥികള്‍ ഈ സ്കൂളില്‍ പഠി 
ക്കുന്നത്‌. ആ മഹാന്മാര്‍ ക്രിസ്ത്യാനികളാണല്ലോ. 
അവരുടെ പുസ്തകങ്ങള്‍ പഠിക്കുമ്പോള്‍ യഥാര്‍ത്ഥ 
മായ ക്രിസ്തീയ തത്വങ്ങള്‍ വിദ്യാര്‍ത്ഥികളില്‍ 
വേരുന്നാതിരിക്കുന്നതെങ്ങനെ?” 

വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക മാറ്റമെന്ന 
ലക്ഷ്യത്തോടൊപ്പം ക്രൈസ്തവ മൂല്യങ്ങളുടെ 
പ്രചാരണം, അതിലൂടെ സുവിശേഷീകരണം എന്ന 
ഉദാത്തമായ ലക്ഷ്യവും ദര്‍ശനവും തിരുമേനിയുടെ 
ജീവിതത്തില്‍ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം 
ആദര്‍ശനിഷധഠമായിരിക്കണം എന്നും അത്‌ അമൂല്യ 
ധനമാണെന്നും തിരുമേനി പഠിപ്പിച്ചു. ഇങ്ങനെ 
തന്റെ താപസ ജീവിതം ബഹുമുഖങ്ങളായ കര്‍മ്മ 
പദങ്ങളില്‍ സഞ്ചരിക്കുവാന്‍ പരിശുദ്ധ പരുമല 
തിരുമേനിക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. 

ആ പുണ്യപിതാവിന്റെ മദ്ധ്യസ്ഥത, ലാകീക 
ജീവിത പ്രാരാബ്ദ്ധങ്ങളില്‍ നിന്നുള്ള വിമോചന 
ത്തിനു മാത്രമല്ല, അദ്ദേഹം സ്വജീവിതംകൊണ്ട്‌ 
തെളിച്ച ജീവിതപഥത്തിലൂടെ സഞ്ചരിക്കുവാനും 
നമുക്ക്‌ പ്രാപ്തി നല്‍കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നു. 


ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 






പത്രാധിപസമിതി 
മാനേജിംഗ്‌ എഡിറ്റര്‍ 5 പബ്ലിഷര്‍ 


അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


മെത്രാഷോലിത്താ 

ഫോണ്‍: 0479-2453310, 2451331 
ചീഫ്‌ എഡിറ്റര്‍ 

റവ.ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സികുട്ടിവ്‌ എഡിറ്റര്‍ 

റവ.ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍ : 0479 -2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

റവ.ഫാ. സുനില്‍ ജോസഫ്‌ ഡ്ധാണാംപടിക്കൽ 

ഫോണ്‍: 0479- 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്‌ട്രേറര്‍ 

ശ്രീ. ബിനു ചാക്കോ 

ഫോണ്‍: 0479 -2311692, 9446697328 

E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 

റവ.ഫാ. തോമസ്‌ കൊക്കാഷ്റമ്പില്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗിസ്‌ അമയില്‍ 

റവ.ഫാ. ഐല്‌ പി. സാം 

റവ.ഫാ. മാത്യു ഏബ്രഹാം 

റവ.ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്രീ. എബി അലക്സാണ്ടര്‍ 

പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. 0.8. No. 38, 
Chengannur, Kerala. 689121 
Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika@gmail.com 
website : www.bethelpatrika.org 


വധശിക്ഷയും ചില ധാര്‍മ്മിക നൈതിക പ്രതിസന്ധികളും 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ : 





ചരിത്രം 





വര്‍ഗീസ്‌ ജോണ്‍ തോട്ടഷുഴ 


അസോസിയേഷന്‍ തെരെഞ്ഞെടുക്‌ ചട്ടങ്ങള്‍.. 





ലേഖനം 
X വൃക്ഷങ്ങളുടെ സുവിശേഷം 
ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 





ാ ലേഖനം 
; ഠകൂട്.യസീദികള്‍ മലയാള സാഹിത്യത്തില്‍ 
ാ ഡോ. എം. കുര്യന്‍ തോമസ്‌ 





ാ ശ്വാസ പഠനം 
91 മാമ്മോദിസ്‌ (രിരുസ്‌നാനം] അറിയേണ്ട സത്യങ്ങള്‍ 


ഫാ. ഷിബു വര്‍ഗീസ്‌ 





വചന പരിച്ഛേദം 
ദൈവം സ്വീകരിക്കുന്ന വഴിപാടുകള്‍ 
ഫാ. പി. വി. ജോണ്‍ 





ത്താ വിവരണം 
ണില്‍ മറഞ്ഞുകിടന്ന മാണിക്യം... 


ഷാജന്‍ മാത്യു 





നിരീക്ഷണം 
കായ പിടിച്ചുനിര്‍ത്താന്‍... 


റോയി ചാക്കോ ഇളമണ്ണൂര്‍ 








ഏവന്‍ഗേലിയോന്യ ചിന്തകള്‍ 
വചന ദീപ്തി 
ഫാ. ഡോ. നൈനാന്‍ വി. ജോര്‍ജ്ജ്‌ 








ഏവന്‍ഗേലിഃയാന്യചിന്തകള്‍ 
ച്‌ ജീവനുള്ള വചനം 


ഫാ. ഫിലിക്‌സ്‌ യോഹന്നാന്‍, തട്ടാശ്ശേരിൽ 





തൊഴിലവസരങ്ങള്‍ 

' ബാലപത്രിക 

: ഹരിതപത്രിക 

 ദദ്രാസന വാര്‍ത്തകള്‍ 

; സണ്ടസ്കുള്‍ വാര്‍ത്തകള്‍ 

വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ 

1 വര്‍ഷം ¥ 130 Cover Back Multy 

:2വര്‍ഷം ¥ 260 Front Inner Multy 
Back Inner Multy 

5 cd ന 
Favours received 
Matrimonial 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 









| 
| 
| 
| 
| 


യത 






A P 

നി 

തി 
E * 

ചത 

ൽ 

അം 


| > 
ക്‌ 


നി 
ക "a # 
fr a Sal 


la 
വി amd Tee 


വികസനത്തിന്റെ അടിസ്ഥാന ഘടകമാണ്‌ ത്രിതല പഞ്ചായത്ത്‌ സംവിധാനം. അധികാരം ജന 
ങ്ങളിലേക്ക്‌, അധികാരം ഗ്രാമങ്ങളിലേക്ക്‌ തുടങ്ങിയ രാഷ്ട്ര പിതാവിന്റെ മഹത്തായ സ്വപ്നത്തിന്റെ 
പൂര്‍ത്തീകരണം കൂടിയാണ്‌ ത്രിതല പഞ്ചായത്ത്‌ സംവിധാനം. ജാതിമത സമവാക്യങ്ങളുടെ അവി 
ശുദ്ധ കൂട്ടുകെട്ടുകള്‍ക്കും കാര്യസാധ്യത്തിനുമായുള്ള രാഷ്രീയ ഉപയോഗത്തിന്റെ അമിത പ്രസര 
ണവും നിര്‍ണ്ണായകമായ ഈ ജനാധിപത്യ സംവിധാനത്തെ ഏറെ മലിമസമാക്കുന്നു. 

പ്രാദേശിക വികസനം എന്ന മഹത്തായ ലക്ഷ്യം രാഷ്ട്രീയ പങ്കുവയ്ക്കലിന്റെ വേദിയായി മാറ്റപ്പെ 
ടുമ്പോള്‍ നാലും അഞ്ചും പേര്‍വരെ മാറി മാറി ഒരേ ടേമില്‍ അധികാര കസേര പങ്കിട്ട സന്തോഷം 
കണ്ടെത്തുന്നു. ഇതുകൊണ്ട്‌ എന്ത്‌ ഭരണമികവ്‌ ആണ്‌ നാം കൈവരിക്കുന്നത്‌. ഭരണത്തിന്റെ അസ്ഥി 
രത മാര്രമണ്‌ ഈ പങ്കുവയ്ക്കല്‍ സഹായിക്കുക. 

വികസനം യഥാര്‍ത്ഥ വിഷയം ആയി ഏറ്റെടുക്കുന്ന പനരന്മാരുണ്ടാകുമ്പോള്‍ മാത്രമേ ജനാധിപ 
തൃത്തിന്റെ ശക്തീകരണം ഉണ്ടാകുകയുള്ളൂ. മുമ്പ്‌ അണിയറയില്‍ മാത്രമുണ്ടായിരുന്ന ജാതി, മത 
വിലപേശലുകള്‍ ഇന്ന്‌ പരസ്യമായിതന്നെ നടക്കുന്നു. മതവൈവിധ്യങ്ങളുടെ നാട്ടില്‍ എല്ലാം മതവിഭാ 
ഗങ്ങള്‍ക്കും അര്‍ഹിക്കുന്ന പ്രാതിനിധ്യം ലഭിക്കുക എന്നത്‌ ജനാധിപത്യ മര്യാദയാണ്‌. എന്നാല്‍ 
പ്രവര്‍ത്തന മികവും സംഘടനാ മികവും ഇല്ലാതെ ജാതിയുടെ പേരില്‍ മാത്രം സ്ഥാനാര്‍ത്ഥികള്‍ 
ആകുന്ന രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രവണതയല്ല. ഭാരതംപോലുള്ള രാജ യത്ത്‌ ജാതി രാഷ്ട്രീയം 
ആറ്റംബോംബിനേക്കാള്‍ ഭയാനകമാണ്‌. ഭരണഘടനാ ശില്‍പികള്‍ വിവേകത്തോടെ കണ്ട മത തുല്യ 
തയുടെ സെക്യുലിസ്റ്റിക കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയത്തെ വിലയിരുത്തുവാന്‍ കഴിയണം. രാജ്യം 
ഫാസിസ്റ്റ്‌ പ്രവണതകള്‍ കാണിച്ചു തുടങ്ങുമ്പോള്‍ കണ്ണുമടച്ച്‌ ജാതി രാഷ്ട്രീയത്തെ പ്രോത്സാഹി 
പ്പിച്ചാല്‍ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ദയനീയത ആവര്‍ത്തിക്കപ്പെടും. 

അന്ധമായ രാഷ്ട്രീയ വിശ്വാസവും ഉപരിപ്ലവമായ രാഷ്ട്രീയ പിന്തുണയും ജനാധിപത്യത്തെ ശക്തീ 
കരിക്കുകയില്ല. ജനാധിപത്യത്തിന്റെ സ്വന്തം സമുദായത്തിന്‌ തുല്യമായ പരിഗണന വേണമെന്ന്‌ ചിന്തി 
ക്കുന്നത്‌ ഫാസിസമല്ല. രാഷ്ര്രീയത്തില്‍ മികവ്‌ തെളിയിക്കുന്നവര്‍ക്ക്‌ മാത്രമേ ആ പിന്തുണ നല്‍കാവൂ 
എന്ന്‌ മാത്രം. 

പഞ്ചായത്ത്‌ രാജ്‌ ആക്ട്‌ നല്‍കുന്ന വിശാലമായ അവകാശങ്ങള്‍ നേടിയെടുക്കുവാന്‍ കഴിവതും 
പ്രാപ്തിയുള്ള ആളുകള്‍ തെരഞ്ഞെടുക്കപ്പെടണം. രാഷ്ര്രീയ പ്രബുദ്ധതയുള്ള ഒരു തലമുറ ഇവിടെ 
വളര്‍ന്നുവരണം. സമ്മതിദാനാവകാശം വിവേകത്തോടെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വര്‍ദ്ധിച്ചാല്‍ 
വര്‍ഗ്ഗീയവാദികളെയും അപരവാദികളെയും ബിനാമികളെയും നമുക്ക്‌ പ്രതിരോധിക്കാന്‍ കഴിയും. 

തത്വദീഷയില്ലാതെ കരം കൂട്ടാനും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്ത്‌ നടുവൊടിയാനും 
മാലിന്യക്കൂമ്പാരങ്ങള്‍ വിതയ്ക്കുന്ന മാരക രോഗങ്ങള്‍ ഏറ്റുവാങ്ങുവാനുമാണ്‌ വോട്ടര്‍ എന്ന്‌ ചിന്തിച്ച്‌ 
ലഭിച്ച അഞ്ച്‌ വര്‍ഷം തങ്ങള്‍ ആവുന്നത്ര കസേരകളിച്ച്‌ അധികാരം ആസ്വദിക്കും എന്ന്‌ ചിന്തിക്കുന്ന 
ജനപ്രതിനിധികള്‍ക്ക്‌ ചില തിരുത്തലുകള്‍ അനിവാര്യമാണ്‌. ആ തിരുത്തലുകള്‍ക്കാകട്ടെ നമ്മുടെ 
വിലയേറിയ സമ്മതിദാനാവകാശം. 


BM 


Rar 


1 


രയം 
ളി ത 


യു 
1] 
ലി 


പ്‌ 
w 





തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 


www.bethelpatrika.org | ലം | 









വര്‍ഗീസ്‌ ജോണ്‍, തോട്ടപ്പുഴ 


അസോസിയേഷന്‍ തെരഞ്ഞെടുപ്പു 


നടപടി ചട്ടങ്ങള്‍: 


അത്പം ചരിത്രം 





മീലങ്കര അസോസിയേഷന്‍ യോഗങ്ങള്‍ 
വിളിച്ചുകൂട്ടുന്നതും നടത്തുന്നതും ക്രമവല്‍ക്കരി 
ക്കുന്നതിനാണ്‌ “മലങ്കര സുറിയാനി ക്രിസ്ത്യാനി 
അസോസിയേഷന്‍ യോഗം കൂടി തെരഞ്ഞെടുപ്പു 
നടത്തുന്നതു സംബന്ധിച്ച നടപടി ചട്ടങ്ങള്‍” ഉണ്ടാ 
ക്കിയിരിക്കുന്നത്‌. “ഈ നടപടി ചട്ടങ്ങള്‍ മലങ്കര 
ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ ഭരണഘ 
ടനയിലെ വ്യവസ്ഥകള്‍ക്കു വിധേയമായ ഉപചട്ട 
ങ്ങളാകുന്നു” എന്ന്‌ ഇതിന്റെ പ്രഖ്യാപനത്തില്‍ 
പറയുന്നുണ്ട്‌. 

“മലങ്കര അസോസിയേഷന്‍ യോഗങ്ങള്‍ 
വിളിച്ചു കൂട്ടുന്നതിനെയും അവകളുടെ നടത്തിപ്പി 
നെയും സംബന്ധിച്ച്‌ നടപടി ക്രമങ്ങള്‍ നിര്‍ദേശി 
ക്കുന്നതിന്‌ ഒരു സബ്‌ കമ്മറ്റിയെ നിയമിക്കേണ്ടതാ 
കുന്നു” എന്ന്‌ ശ്രീ. എം. ഏര്രഹാം അവതരിപ്പിച്ച 
പ്രമേയം 1966 ഡിസംബര്‍ 27-നു കൂടിയ അസോ 
സിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി പാസ്സാക്കുകയും 
അതനുസരിച്ച്‌ പരിശുദ്ധ കാതോലിക്കാ ബാവാ 
ഒരു സ്പെഷ്യല്‍ കമ്മറ്റിയെ നിയമിക്കുകയും 
ചെയ്തു. നടപടി ചട്ടരുപീകരണത്തിന്റെ ആരംഭം 
ഇങ്ങനെയാണ്‌. 

ഈ ചട്ടങ്ങളുടെ നക്കല്‍ മാനേജിംഗ്‌ കമ്മറ്റിയില്‍ 
സമര്‍പ്പിക്കണമെന്ന്‌ 1967 ജൂലൈ നാലിനു കൂടിയ 
മാനേജിംഗ്‌ കമ്മറ്റി തീരുമാനിച്ചു. സ്പെഷ്യല്‍ 
കമ്മറ്റി തയ്യാറാക്കിയ നടപടി ചട്ടങ്ങള്‍ വര്‍ക്കിംഗ്‌ 
കമ്മറ്റി വരുത്തിയ ഭേദഗതികളോടെ 1967 ഓഗസ്റ്റ്‌ 
പത്തിനു കൂടിയ മാനേജിംഗ്‌ കമ്മറ്റിയില്‍ സമര്‍ 
പിച്ച വിശദമായ ചര്‍ച്ചകള്‍ നടത്തി. എല്ലാ തെര 


താം മര്‍ ഏലി പലം 


Ld 


[₹ 
ര ഛി 
a 








ഞ്ഞെടുപ്പുകള്‍ക്കും നടപടി ചട്ടങ്ങള്‍ തയ്യാറാക്കുന്ന 
തിന്‌ റൂള്‍ കമ്മറ്റിയെ ചുമതലപ്പെടുത്തി. 1967 
ഡിസംബര്‍ 27-നു കൂടിയ മാനേജിംഗ്‌ കമ്മറ്റി, നട 
പടി ചട്ടങ്ങളില്‍ ചില ഭേദഗതികള്‍ കൂടി നിര്‍ 
ദേശിച്ചു. റൂള്‍ കമ്മറ്റി തയ്യാറാക്കി സമര്‍പ്പിച്ച നടപടി 
ചട്ടങ്ങള്‍ 1968 ഫെബ്രുവരി 22-നു കൂടിയ മാനേ 
ജിംഗ്‌ കമ്മറ്റി ആവശ്യമായ ഭേദഗതികള്‍ വരുത്തി 
അംഗീകരിച്ചു. 

1969 ഫ്രെബുവരി 27-നു കൂടിയ മാനേജിംഗ്‌ 
കമ്മറ്റി അസോസിയേഷന്‍ നടപടി ചട്ടങ്ങള്‍ 
വീണ്ടും ചര്‍ച്ചയ്ക്കെടുത്തു. ഈ നടപടി ചട്ടങ്ങ 
ളിലെ ചില വ്യവസ്ഥകള്‍ സഭാ ഭരണഘടനയ്ക്കു 
വിരുദ്ധമാണെന്നും മറ്റു ചില വ്യവസ്ഥകള്‍ 
അസോസിയേഷന്‍ അംഗങ്ങളുടെയും മാനേജിംഗ്‌ 
കമ്മറ്റിയംഗങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കു 
ന്നവയാണെന്നും വിമര്‍ശനം ഉണ്ടായതിനാല്‍ അഭി 
പ്രായമറിയാനായി റൂള്‍ കമ്മറ്റിയ്ക്ക്‌ അയച്ചു 
കൊടുത്തു. റൂള്‍ കമ്മറ്റി വേണ്ട ഭേദഗതികള്‍ 
വരുത്തി 1969 ഒക്ടോബര്‍ 20-നു കൂടിയ മാനേജിംഗ്‌ 
കമ്മറ്റിയില്‍ സമര്‍പ്പിച്ചു. വീണ്ടും ചില ഭേദഗതികള്‍ 
വരുത്തി മാനേജിംഗ്‌ കമ്മറ്റി പാസ്സാക്കി. പരിശുദ്ധ 
ബസേലിയോസ്‌ ഓഗേന്‍ പ്രഥമന്‍ കാതോലിക്കാ 
ബാവാ 1970 ഫ്രെബുവരി ഒന്നിന്‌ ഇത്‌ നടപ്പില്‍ 
വരുത്തി. 

ഈ നടപടി ചട്ടങ്ങളിലെ വോട്ടിംഗ്‌ സ്ര്രദായം 
ഉള്‍പ്പെടെയുള്ള ചട്ടങ്ങള്‍ ആദ്യവസാനം പരി 
ശോധിച്ച്‌ ആവശ്യമായ ഭേദഗതികള്‍ നിര്‍ദേശി 
ക്കാന്‍ മാത്യൂസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


IS | | I 


181 Was es 


LI TTT 
+ I 19004൫ 





www.bethelpatrika.org | 9 | 






anieng De 
| ക 


മ്രെതാപ്പോലീത്താ (പ്രസിഡന്റ്‌ ), ഫാ. പി. പി. 
ജോസഫ്‌, പി. സി. ഏബ്രഹാം (അസോസിയേഷന്‍ 
സെക്രട്ടറി /.കണ്‍വിനര്‍), എം. ഏര്രഹാം, കെ. 
ചെറിയാന്‍, പി.എന്‍. നൈനാന്‍, പി.ടി. വര്‍ഗീസ്‌ 
എന്നിവരടങ്ങുന്ന സബ്‌ കമ്മറ്റിയെ 1970 ജൂണ്‍ 
25-നു കൂടിയ മാനേജിംഗ്‌ കമ്മറ്റി നിയമിച്ചു. ഈ 
സമിതിയുടെ നിര്‍ദ്ദേശങ്ങള്‍ 1970 ആഗസ്റ്റ്‌ 27-നു 
കൂടിയ മാനേജിംഗ്‌ കമ്മറ്റി ഭേദഗതികളോടെ 
അംഗീകരിച്ചു. പരിഷ്കരിച്ച നടപടി ചട്ടങ്ങള്‍ 1970 
സെപ്റ്റംബര്‍ 15-ന്‌ പരിശുദ്ധ കാതോലിക്കാ ബാവാ 
നടപ്പില്‍ വരുത്തി. 

സ്പെഷ്യല്‍ കമ്മറ്റി, റൂള്‍ കമ്മറ്റി, വര്‍ക്കിംഗ്‌ 
കമ്മറ്റി, മാനേജിംഗ്‌ കമ്മറ്റി എന്നീ സമിതികള്‍ 
നാലു വര്‍ഷം നിരന്തരമായി ചര്‍ച്ച ചെയ്താണ്‌ 
ഇതു തയ്യാറാക്കി നടപ്പില്‍ വരുത്തിയത്‌. അസോ 
സിയേഷന്റെ അംഗസംഖ്യ കുറയ്ക്കുന്നതിനെ 
പറ്റിയുള്ള നിര്‍ദ്ദേശം സജീവമായി ചര്‍ച്ച 
ചെയ്തിരുന്നതും കാലതാമസത്തിന്‌ കാരണമായി. 
ഈ കാലഘട്ടത്തില്‍ മലങ്കര അസോസിയേഷന്‍ 
കൂടുന്നതിന്‌ പല പ്രാവശ്യം തീയതി നിശ്ചയി 
ക്കുകയും മാറ്റി വയ്ക്കുകയും ചെയ്തു. 1968 ല്‍ 
അന്തിമരൂപം വരുത്തിയ നടപടി ചട്ടങ്ങള്‍ 1969 ലും 
1970 ലും പരിഷ്കരിച്ചു. (മലയാള മനോരമ 
ദിനപ്രതത്തിന്റെയും മലങ്കരസഭാ മാസികയുടെ 
യും പഴയ ലക്കങ്ങള്‍ പരിശോധിച്ചാണ്‌ ഈ കുറിപ്പ്‌ 
തയ്യാറാക്കിയത്‌. മലങ്കര ന്രസാണികള്‍ ആറാം 
വാല്യം 119-139 പേജുകളിലെ “ശബ്ദരഹിതസമരം' 
എന്ന അദ്ധ്യായത്തില്‍ ഇസെഡ്‌ എം. പാറേട്ട്‌ 
പറയുന്നതു കൂടി കാണുക). 

ഈ നടപടി ചട്ടങ്ങള്‍ അനുസരിച്ചാണ്‌ 1970 
ഡിസംബര്‍ 31 ന്‌ മലങ്കര അസോസിയേഷന്‍ 
യോഗം കൂടിയത്‌. തുടര്‍ന്ന്‌ ആറ്‌ അസോസി 
യേഷന്‍ യോഗങ്ങള്‍ (1974, 1977, 1980, 1982, 1985, 
1987) ഇതനുസരിച്ചു നടന്നു. 

ഈ നടപടി ചട്ടങ്ങളില്‍ വര്‍ക്കിംഗ്‌ കമ്മറ്റി 
നിര്‍ദ്ദേശിച്ച ഭേദഗതികള്‍ 1989 ഏരപില്‍ 14-നു 
കൂടിയ മാനേജിംഗ്‌ കമ്മറ്റി അംഗീകരിച്ചു. റൂള്‍ 
കമ്മറ്റി തന്നെയാണ്‌ ഇതിനുള്ള ആദ്യ നടപടികള്‍ 
സ്വീകരിച്ചതെന്ന്‌ കരുതുന്നു. ഒട്ടേറെ ഭേദഗതികള്‍ 
നിര്‍ദേശിക്കപ്പെട്ടെങ്കിലും അത്യാവശ്യമുള്ള വളരെ 
ചെറിയ ഭേദഗതികള്‍ മാരതമാണ്‌ അന്നു വരുത്തി 
യത്‌. ഇതനുസരിച്ച്‌ ഭേദഗതി ചെയ്ത നടപടി 
ചട്ടങ്ങള്‍ 1989 ജൂണ്‍ ഒന്നിന്‌ പരിശുദ്ധ ബസേലി 
യോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ (പഥമന്‍ 
കാതോലിക്കാ ബാവാ നടപ്പില്‍ വരുത്തി. മൂന്ന്‌ 
അസോസിയേഷന്‍ യോഗങ്ങള്‍ (1989, 1992, 1994) 
ഇതനുസരിച്ച്‌ നടന്നു. 

1995 ലെ സുപ്രീം കോടതി വിധിക്കു ശേഷം 


ഉക്ദടാബ്ര്‍ 2015 


അനുബന്ധം 1, 2 എന്നിവയില്‍ ആവശ്യമായ 
മാറ്റങ്ങള്‍ വരുത്തി 1997 ല്‍ അച്ചടിച്ചു; എങ്കിലും 
സുപ്രീം കോടതി വിധിയനുസരിച്ചുള്ള മാറ്റങ്ങള്‍ 


പൂര്‍ണമായും ഇതില്‍ ഉള്‍ക്കൊണ്ടിട്ടില്ല. 
കാലഹരണപ്പെട്ട അവസ്ഥയിലാണെങ്കിലും 


ഇപ്പോഴും നിലവിലുള്ളത്‌ ഈ നടപടി ചട്ടങ്ങള്‍ 
തന്നെയാണ്‌. 

അസോസിയേഷന്‍ നടപടി ചട്ടങ്ങളുടെ ആറാം 
ഭാഗം പത്താം വകുപ്പ്‌ മൂന്നാം ഉപവകുപ്പ്‌ അനു 
സരിച്ചാണ്‌ മേല്‍പട്ട സ്ഥാനികളുടെ തെരഞ്ഞെടുപ്പ്‌ 
നടപടിക്രമം കാലാകാലങ്ങളില്‍ തയ്യാറാക്കി 
യിരുന്നത്‌. ആറാം ഭാഗം പത്താം വകുപ്പ്‌ ഒന്നാം 
ഉപവകുപ്പ്‌ മാനേജിംഗ്‌ കമ്മറ്റിക്കു നല്‍കുന്ന അവ 
കാശം ഉപയോഗിച്ച്‌ മേല്‍പട്ട സ്ഥാനികളുടെ 
തെരഞ്ഞെടുപ്പ്‌ സുഗമമായി നടത്തിവന്നു. 2007 
ഡിസംബര്‍ ആറിനു കൂടിയ പരിശുദ്ധ എപ്പിസ്‌ 
കോപ്പല്‍ സുന്നഹദോസ്‌ അംഗീകരിച്ച്‌ 2008 
ഫ്രെബുവരി 20-ന്‌ മാനേജിംഗ്‌ കമ്മറ്റിയില്‍ 
പ്രസ്താവിച്ച്‌ പ്രാബല്യത്തില്‍ വരുത്തിയിട്ടുള്ള 
“എപ്പിസ്കോപ്പാ സ്ഥാനികളുടെ തെരഞ്ഞെടുപ്പ്‌ 
സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമവും” 
ആണ്‌ ഇപ്പോള്‍ നിലവിലുള്ളത്‌. ഇത്‌ 
സഭാഭരണഘടന 107, 113, 128 വകുപ്പുകളും 
അസോസിയേഷന്‍ നടപടി ചട്ടങ്ങളുടെ നാലാം 
ഭാഗവും അനുസരിച്ചുള്ളതാണെന്ന്‌ കരുതുന്നു. 

നടപടി ചട്ടങ്ങള്‍ ഭേദഗതി ചെയ്യാനുള്ള 
നടപടിക്രമം ഒരിടത്തും പറയുന്നില്ല. ആറാം ഭാഗം 
പത്താം വകുപ്പ്‌ മൂന്നാം ഉപവകുപ്പ്‌ ഭേദഗതിക്കു 
വേണ്ടിയുള്ളതല്ലെന്നു കരുതുന്നു. അടിയന്തിര 
ഘട്ടത്തിലും നടപടി ചട്ടങ്ങളുടെ പരിധിയില്‍ 
വരാത്ത വിഷയങ്ങളിലും പ്രസിഡന്റിന്‌ 
ഇടപെടാന്‍ വേണ്ടിയുള്ളതാണെന്നാണ്‌ ഈ 
ലേഖകന്റെ അഭിപ്രായം. 

അസോസിയേഷനില്‍ നിന്ന്‌ മാനേജിംഗ്‌ കമ്മ 
റിയിലേക്ക്‌ നേരിട്ടു മത്സരിക്കാന്‍ അവസരം നല്‍ 
കുന്ന വകുപ്പ്‌ (നടപടി ചട്ടങ്ങളുടെ അഞ്ചാം ഭാഗം 
ഒന്‍പതാം വകുപ്പ്‌ നാലാം ഉപവകുപ്പ്‌) വ്യക്ത 
തയില്ലാത്തതായും പല വിധത്തില്‍ വ്യാഖ്യാനിക്കാ 
വുന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ്‌. 
ആറാം ഭാഗം പത്താം വകുപ്പ്‌ ഒന്നാം ഉപവകുപ്പ്‌ 
ഫലത്തില്‍ സഭാഭരണഘടന 127-0൦ വകുപ്പ്‌ 
അസോസിയേഷനു നല്‍കുന്ന അവകാശത്തെ 
നിഷേധിക്കുന്നതായി ഭവിക്കുന്നു. 

ഭരണഘടന ഭേദഗതി ചെയ്യുന്നതുപോലെ റൂള്‍ 
കമ്മറ്റി സമര്‍പ്പിക്കുന്ന നിര്‍ദേശങ്ങള്‍ മാനേജിംഗ്‌ 
കമ്മറ്റി പാസ്സാക്കി വേണം നടപടിചട്ടങ്ങളും ഭേദ 
ഗതി ചെയ്യേണ്ടത്‌ എന്നാണ്‌ ഈ ലേഖകന്റെ 


അഭിപ്രായം. De 


www.bethelpatrika.org | 6 | 


ലേഖനം 






ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 


വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം മരങ്ങളെയും മനു 
ഷ്യരെയും തമ്മില്‍ ബന്ധിപ്പിച്ച താരതമ്യപഠനം 
ചെയ്യുന്നത്‌ കാണുവാന്‍ നമുക്ക്‌ സാധിക്കും. വ്യക്ഷ 
ങ്ങളെക്കുറിച്ചും സസ്യലതാതികളെക്കുറിച്ചും പ്രതീ 
കാത്മകമായി വിവരിക്കുന്ന അനേകം ഭാഗങ്ങള്‍ 
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം 
വായിക്കുന്നുണ്ട്‌. യേശുക്രിസ്തുവിന്റെ ഉപമകളും 
പ്രബോധനങ്ങളും പലപ്പോഴും വൃക്ഷങ്ങളെയും 
ഭൂമിയിലെ ഫലമുലാദികളെയും ബന്ധപ്പെടുത്തി 
ക്കൊണ്ടാണ്‌. മരങ്ങളെ മനുഷ്യജീവിതവുമായി 
ബന്ധപ്പെടുത്തുമ്പോഴെല്ലാം നല്ല ഫലം നല്‍കുന്ന, 
മറ്റുള്ളവര്‍ക്ക്‌ തണലേകുന്ന ഒരു ജീവിതശൈലി 
യുടെ ഉടമകളാകുവാനുള്ള ദിവ്യസന്ദേശമാണ്‌ 
നമുക്ക്‌ ലഭിക്കുന്നത്‌. മനുഷ്യര്‍ക്ക്‌ ഉപകാരപ്രദമാ 
കുന്ന വൃക്ഷങ്ങളെ നല്ല വൃക്ഷങ്ങളായി പരിഗണി 
യ്ക്കുന്നതുപോലെ നമ്മുടെ ഇഹലോക ജീവിതം 
സമസൃഷ്ടികള്‍ക്ക്‌ ഉപകാരപ്രദവും ഫല്രപദവുമാ 
കുന്നത്‌ നാം അവര്‍ക്കു വേണ്ടി നല്ല ഫലങ്ങള്‍ പുറ 
പ്പെടുവിക്കുമ്പോള്‍ ആണ്‌. 


സൃഷ്ടിയുടെ മൂന്നാം ദിവസം ഭൂമിയില്‍ നിന്ന്‌ 





ളു 100൯0 


““അപന്‍ ആറ്റരികത്തു നട്ടിരിയ്ക്കുന്നതും 
തക്കകാലത്ത്‌ ഫലം കായ്ക്കുന്നതും ഇല വാടാ 
ത്തതുമായ വ്യക്ഷം പോലെ ഇരിയ്ക്കും. അവന്‍ 
ചെയ്യുന്നതൊക്കെയും സാധിയ്ക്കും” (സങ്കീ 1:3) 


പുല്ലും, വിത്തുള്ള സസ്യങ്ങളും അതാതുതരം 
വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു 
വരെട്ടെ എന്ന്‌ ദൈവം കല്‍പ്പിക്കുകയും അപ്രകാരം 
സംഭവിക്കുകയും ചെയ്തു (ഉല്‍പത്തി 1:11,12) അവ 
യെല്ലാം നല്ലത്‌ എന്ന്‌ ദൈവം കണ്ടു. ആദിപുസ്ത 
കത്തിലെ ആദ്യവരികളില്‍ ആരംഭിക്കുന്ന ഈ 
വൃക്ഷങ്ങളുടെ സുവിശേഷം അവസാന പുസ്ത 
കത്തില്‍ അന്തിമഭാഗത്ത്‌ പൂര്‍ണ്ണമാകുന്നു. 
“നദിയ്ക്ക്‌ ഇക്കരെയും അക്കരെയും ജീവവ്യക്ഷം 
ഉണ്ട്‌. അതു പന്ത്രണ്ടു വിധം ഫലം കായിച്ച്‌ മാസം 
തോറും അതതു ഫലം കൊടുക്കുന്നു. വ്യക്ഷങ്ങ 
ളുടെ ഇല ജാതികളുടെ രോഗശാന്തിയ്ക്ക്‌ ഉതകു 
ന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. 
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം 
അതില്‍ ഇരിയ്ക്കും. അവന്റെ ദാസന്മാര്‍ അവനെ 
ആരാധിക്കും. അവര്‍ അവന്റെ മുഖം കാണും......... 
ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കര്‍ത്താവ്‌ 
അവരുടെമേല്‍ പ്രകാശിക്കുന്നതുകൊണ്ട്‌ വിള 
ക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവര്‍ക്ക്‌ 
ആവശ്യമില്ല. അവര്‍ എന്നന്നേയ്ക്കും രാജാവായി 
രിയ്ക്കും.” (വെളി. 6:1-5). 

മനുഷ്യന്റെ ശിക്ഷയും രക്ഷയും വൃക്ഷങ്ങളു 
മായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്‌ അത്ഭുതാ 
വഹമല്ലേ. ആദ്യകലല്‍്പന തന്നെ തോട്ടത്തിന്റെ നടു 
വില്‍ നില്‍ക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്ന 


www.bethelpatrika.org | 7 | 









anieng De 
| ക 


രുത്‌ എന്നുള്ളതായിരുന്നുവല്ലോ. എല്ലാ മൃഗ 
സമ്പത്തും സസ്യസമ്പത്തും ദൈവം മനുഷ്യനെ 
ഏല്പ്പിച്ചു. അവയെ അടക്കി വാഴുവാനുള്ള അധി 
കാരവും അവന്‍ കൊടുത്തതാണ്‌. മറ്റെല്ലാ വൃക്ഷ 
ങ്ങളുടെയും ഫലം തിന്നു ജീവിയ്ക്കുവാനുള്ള 
അനുവാദവും അവനു ലഭിച്ചിരുന്നു. പക്ഷെ ദൈവ 
കല്പന ലംഘിച്ചു വിലക്കപ്പെട്ട കനി തിന്ന 
ആദാമും ഹവ്വായും ഏദന്‍ തോട്ടത്തിനു പുറ 
ത്തായി. അല്ലായിരുന്നെങ്കില്‍ അവന്‍ കൈ നീട്ടി 
ജീവവ്യക്ഷത്തിന്റെ ഫലം കൂടി ഭക്ഷിച്ചേക്കുമോ 
എന്നു ദൈവം ഭയപ്പെട്ടിരുന്നു. (ഉല്പ. 3:22-23) ജീവ 
വ്യക്ഷത്തിലേയ്ക്കുള്ള വഴിയ്ക്ക്‌ ദൈവം കാവലും 
ഏര്‍പ്പെടുത്തി (ഉല്പ. 3:24). 

അനുസരണക്കേട്‌ കാണിച്ച്‌ നഗ്നരായിത്തീര്‍ന്ന 
ആദാമും ഹവ്വായും തങ്ങളുടെ നാണം മറയ്ക്കു 
വാന്‍ ആശ്രയിച്ചത്‌ അത്തിമരത്തെയായിരുന്നു. 
അത്തിയിലകള്‍ കൂട്ടിത്തുന്നി അവര്‍ തങ്ങള്‍ക്ക്‌ ഉട 
യാട ഉണ്ടാക്കി. (3:27) മനുഷ്യന്റെ ആദ്യത്തെ കണ്ടു 
പിടിത്തം. 

വേദപുസ്തകത്തില്‍ ആദ്യമായും അവസാന 
മായും പേരെടുത്ത്‌ പറഞ്ഞിട്ടുള്ള മരമാണ്‌ അത്തി 
വ്യക്ഷം. മുന്തിരിചെടിയും ഒലിവുവ്യക്ഷവും കഴി 
ഞ്ഞാല്‍ പലസ്തീന്‍ നാട്ടില്‍ ഏറ്റവും കൂടുതല്‍ 
കൃഷി ചെയ്യപ്പെടുന്ന വിളവും ഇതുതന്നെ. അത്തി 
പഴം നല്ല ആഹാരപദാര്‍ത്ഥമാണ്‌. തടി ഉപയോഗ 
പദമല്ല. വീടുകളുടെ മുറ്റത്ത്‌ തണലിനുവേണ്ടിയും 
മുന്തിരിത്തോട്ടങ്ങളുടെ നടുവിലും വഴിയിറമ്പുക 
ളിലും തോട്ടങ്ങളിലും അത്തിവ്യക്ഷങ്ങള്‍ കൃഷി 
ചെയ്തുവരുന്നു. ഓഷധഗുണമുള്ള ഫലമാണ്‌ 
അത്തിയുടേത്‌. മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച്‌ 
അത്തിവ്യക്ഷത്തിന്റെ ഫലകാലം കൌഈതുകകരമാ 
ണ്‌. മഴക്കാലത്ത്‌ ഇലപൊഴിക്കും. വേനല്‍ക്കാലം 
തുടങ്ങുമ്പോഴേയ്ക്കും ഇലമൊട്ടുകളും പിന്നെ 
പൂക്കുലകളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ്‌ 
അത്തിവ്യക്ഷം പൂക്കുമ്പോള്‍ വേനല്‍ അടുത്തു 
എന്ന്‌ സുവിശേഷത്തില്‍ (മത്തായി.24:32) യേശു 
പറയുന്നത്‌. സാധാരണ ജനങ്ങളെ ചൂഷണം 
ചെയ്തു ജീവിക്കുന്ന യഹൂദപ്രമാണികള്‍ തഴച്ചു 
വളരുകയും എന്നാല്‍ ്രയോജനവപ്രദമായതൊന്നും 
അവര്‍ പ്രവര്‍ത്തിയില്‍ കാണിക്കുന്നില്ല എന്നു 
ക്രിസ്തു വെളിപ്പെടുത്തുന്നു. 

മുന്തിരിത്തോട്ടത്തിലെ അത്തി വൃക്ഷത്തിന്റെ 
ഉപമ (ലൂക്കോസ്‌ 13:69)യില്‍ യേശു ആ 


ഉക്ദടാബ്ര൪ 2015 


വൃക്ഷത്തെ ശപിക്കുന്നുണ്ട്‌. ഫലം പുറപ്പെടുവി 
യ്ക്കാത്ത ആ മരം യഹൂദസഭയെ പ്രതിനിധാനം 
ചെയ്യുന്നു. എ.ഡി. 70൦-ല്‍ൽ യരുശലേം ദേവാലയം 
കൊള്ളയടിയ്ക്കപ്പെട്ട ശൂന്യമാകുകയും യഹൂദന്മാര്‍ 
ലോകത്തിന്റെ നാനാഭാഗത്തേയ്ക്ക്‌ ചിതറിപ്പോകു 
കയും ചെയ്തപ്പോള്‍ കര്‍ത്താവിന്റെ പ്രവചനപര 
മായ ഉപമ നിറവേറി. 


പക്ഷെ ഒരു കാട്ടത്തിയില്‍ കയറിയിരുന്ന സക്കാ 
യിയുടെ ഭവനത്തിന്‌ യേശുക്രിസ്തു രക്ഷക 
നായിത്തീര്‍ന്നു. വഴിയരികില്‍ താനേ മുളച്ചു വരുന്ന 
കാട്ടത്തിയ്ക്ക്‌ താഴെ മുതല്‍ ശിഖരങ്ങളുണ്ട്‌. തടി 
നീളം കുറഞ്ഞതും ധാരാളം ശിഖരങ്ങളുള്ളതുമാ 
യിരിയ്ക്കും. ഇല തഴച്ചു വളരും. രുചികരമല്ലാ 
ത്തതും മാംസളമല്ലാത്തതുമായ പഴങ്ങള്‍ അവിട 
വിടെ ഉണ്ടാകും - കായ്ഫലം കുറവായ ജാതിമര 
ങ്ങള്‍ പോലെ. ഇക്കാരണങ്ങളാല്‍ കൊണ്ടാകാം 
പൊക്കം കുറഞ്ഞ സക്കായി പെട്ടെന്ന്‌ കാട്ടത്തി 
മേല്‍ കയറിയത്‌. സക്കായിയെപ്പറ്റി ഒരു ഐതിഹ്യ 
മുണ്ട്‌. ക്രിസ്തു ഭവനത്തില്‍ വന്ന്‌ അവന്‌ മാന 
സാന്തരമുണ്ടായശേഷം താന്‍ കയറിയിരുന്ന 
അത്തിവ്യക്ഷത്തെ അവന്‍ ദിവസവും വെള്ളമൊ 
ഴിച്ച്‌ പരിസരം വെടിപ്പാക്കി പരിചരിക്കുമായിരുന്നുവ 
ത്രെ. എന്തായാലും യേശുക്രിസ്തുവിന്‌ കാട്ടത്തി 
യാണ്‌ നല്ല ഒരു ഫലം കൊടുത്തത്‌ എന്ന്‌ ചിന്താ 
വിഷയമാക്കേണ്ടതാണ്‌. 


ഒലീവുമരവും വി. വേദപുസ്തകത്തില്‍ ഏറെ 
പ്രാവശ്യം വിവരിയ്ക്കപ്പെടുന്നുണ്ട്‌. ഉല്പത്തി. 
8:11-ല്‍ നോഹയുടെ പെട്ടകത്തിനകത്തേയ്ക്ക്‌ ഒലീ 
വിന്റെ ഒരു പച്ചിലയുമായി വരുന്ന പ്രാവിനെ കാണു 
ന്നു. ഭൂമിയെ നശിപ്പിച്ച പ്രളയത്തിന്റെ ശമനം 
ദൈവം അറിയിച്ചത്‌ ഈ പ്രാവില്‍ കൂടിയും 
അതിന്റെ ചുണ്ടില്‍ പിടിച്ചിരിയ്ക്കുന്ന ഒലീവ്‌ ഇല 
യും മുഖാന്തിരമാണ്‌. തവിട്ടുനിറത്തിലുള്ള 
തൊലിയും ധാരാളം കമ്പുകളും പച്ച ഇലകളും 
ഉള്ള ഒലീവുമരങ്ങള്‍ മറ്റു വൃക്ഷങ്ങളുടെ ഇടയില്‍ 
സൂര്യ്രകാശമേറ്റു പ്രകാശിക്കുന്നത്‌ പലസ്തീന്‍ 
നാട്ടിലെ രമണീയമായ കാഴ്ചയായിരുന്നു. ഗത്സമ 
നത്തോട്ടവും ഒലീവ്‌ വൃക്ഷങ്ങളും ക്രിസ്തുവിന്റെ 
ഐഹിക ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരു 
ന്നവല്ലോ. പൌരസ്ത്യര്‍ ശക്തിയുടെയും ദൈവാനു 
ഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി 
ഒലിവു വ്യക്ഷത്തെ കരുതിയിരുന്നു (സങ്കീ. 52:8). 
ഒലിവെണ്ണ ഭക്ഷ്യവിഭവമായും ഈഷധമായും ഉപ 


www.bethelpatrika.org | 8 | 





3 i ER 


യോഗിയ്ക്കുന്നു. പുരോഹിതനെ അഭിഷേകം 
ചെയ്യുവാനും രാജാവിനെ അഭിഷേകം ചെയ്യു 
വാനും സാധാരണ തലയില്‍ പുരട്ടുവാനും എണ്ണ 
ഉപയോഗിക്കുന്നു. വിളക്കു കത്തിയ്ക്കുവാനും മത 
പരമായ അനുഷ്ഠാനങ്ങള്‍ക്കും യാഗാര്‍പ്പണ 
ത്തിനും വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നതിനു 
മെല്ലാം ഒലിവെണ്ണയാണ്‌ ഉപയോഗിച്ചിരുന്നത്‌. 
ശലോമോന്‍ പണിത ദേവാലയത്തിന്റെ കതകും 
മന്ദിരത്തിലെ കെരുബുകളും ഒലീവുമരം കൊണ്ടു 
ളളതായിരുന്നു. 

ഫലമില്ലാത്ത കാട്ടൊലിവും ഉണ്ടായിരുന്നു. നല്ല 
ഒലിവ്‌ ശാഖ കാട്ടൊലിവിന്റെ ചെടിയില്‍ ഒട്ടിച്ചെ 
ടുക്കുന്ന രീതി (ബഡ്ഡിംഗ്‌) ഓര്‍ത്തുകൊണ്ടാണ്‌ 
സാധാരണ നടപടിയ്ക്കു വിരുദ്ധമാണെങ്കിലും 
കാട്ടൊലിവായ പുറജാതികളെ നല്ല ഒലീവായ 
യിസ്രായേലിനോട്‌ ചേര്‍ത്ത്‌ ഒട്ടിയ്ക്കുന്നതുമായ 
ദൃഷ്ടാന്തം വി. പൌലോസ്‌ റോമാലേഖനത്തില്‍ 
(11:17-24) വിവരിയ്ക്കുന്നത്‌. ദൈവസന്നിധിയില്‍ 
നില്‍ക്കുന്ന രണ്ട്‌ അഭിഷിക്തന്മാരെ നാം സെഖ. 
4:11 മുതല്‍ 14 വരെയുള്ള വാക്യങ്ങളില്‍ കാണു 
ന്നു. അവര്‍ എണ്ണ ഒഴുക്കുന്ന ഒലീവു കമ്പുകളാ 
യാണ്‌ കാണപ്പെട്ടത്‌. 

കാട്ടത്തിയെപ്പോലെ കാട്ടൊലിവും പ്രയോജന 
പ്രദമാകുന്ന കാഴ്ചയാണ്‌ മേല്‍പറഞ്ഞ ഭാഗത്ത്‌ 
പൌലോസ്‌ അപ്പസ്തോലന്‍ വിവരിയ്ക്കുന്നത്‌. നല്ല 
ഒലീവു വ്യക്ഷമാകുന്ന ക്രിസ്തുവിനോടു ചേര്‍ത്ത്‌ 
വെറും കാട്ടൊലിവാകുന്ന മനുഷ്യനെ ഒട്ടിച്ച്‌ ഒരു 
ശരീരമാക്കിത്തീര്‍ക്കുന്ന പ്രരകിയയാണല്ലോ മാന 
സാന്തരവും രക്ഷയും ക്രിസ്തീയ ജീവിതവും. 


ബദാം വൃക്ഷവും ബൈബിളില്‍ പ്രാധാന്യ 
മര്‍ഹിക്കുന്ന മരമാണ്‌. സാക്വഡ്‌ എന്നാണ്‌ 
എബ്രായ ഭാഷയില്‍ പറയുന്നത്‌. “ജാഗ്രതയുള്ള” 
എന്ന അര്‍ത്ഥമാണ്‌ വാക്കിന്‌. അഹറോന്റെ 
തളിര്‍ത്ത വടി ബദാം കമ്പുകൊണ്ടുളളതായിരുന്നു 
വല്ലോ. (സംഖ്യ 17:8). അത്‌ തളിര്‍ത്ത്‌ ഫലം പുറ 
പ്പെടുവിച്ചു. യിരമ്യാവിന്‌ ഉണര്‍ന്നു പ്രവര്‍ത്തി 
ക്കുവാന്‍ നിര്‍ദേശിച്ചുകൊണ്ട്‌ യഹോവ ഒരു ബദാം 
കമ്പ്‌ ദര്‍ശനത്തില്‍ കാണിയ്ക്കുന്നു. (യിര. 111-13) 
ജാഗരിച്ചും ധ്യാനിച്ചും പ്രവര്‍ത്തിക്കുന്ന വിശ്വാസി 
യുടെ പ്രതീകമാണ്‌ ബദാം വൃഷം. ബദാം പുഷ്പ 
ത്തിന്റെ മാതൃകയിലാണ്‌ സമാഗമനകൂടാരത്തിന്റ 
നിലവിളക്കിന്റെ ശാഖകളിലെ പുഷ്പപുടങ്ങള്‍ (പു 
റ.25:33). 


ഉക്ദടാബ്ര്‍ 2015 


മധ്യപൂര്‍വ്വ ദേശത്ത്‌ സമൃദ്ധിയായി വളരുന്ന 
ഈന്തപ്പനകള്‍ അവിടുത്തെ സുപ്രധാന വിളവുക 
ളില്‍ ഒന്നാണ്‌. ഒരു വിശുദ്ധ വൃക്ഷമായി അതിനെ 
കണക്കാക്കിയിരുന്നു. ദെബോര എന്ന പ്രവാ 
ചകിയും ന്യായാധിപയുമായ സ്ത്രീ ഈന്തപ്പന 
യുടെ കീഴില്‍ ഇരുന്ന്‌ ഇസ്രായേലിന്‌ ന്യായപാ 
ലനം നടത്തി (ന്യായ.4:5) കര്‍ത്താവ്‌ വിജയശ്രീ 
ലാളിതനായി യരുശലേമിലേയ്ക്ക്‌ പ്രവേശിച്ചപ്പോള്‍ 
ജനം കുരുത്തോലകള്‍ പിടിച്ച്‌ ആര്‍പ്പു വിളിച്ചു. 
വിജയഭേരി മുഴക്കുന്ന സ്വര്‍ഗ്ലീയഗണം കുരുത്തോല 
പിടിച്ച്‌ ആരാധിക്കുന്നത്‌ വെളിപാടു പുസ്തകത്തില്‍ 
ദര്‍ശിക്കുന്നു (7:9) സങ്കീർത്തനക്കാരൻ പാടുന്നത്‌ 
നീതിമാന്‍ പനപോലെ തഴച്ചു വളരുമെന്നാണ്‌ 
(92:12). 

ജല പ്രളയത്തില്‍ നിന്ന്‌ രക്ഷപ്പെടാന്‍ നോഹ 
പെട്ടകം നിര്‍മ്മിച്ചത്‌ ഗോഫര്‍ മരം കൊണ്ടായി 
രുന്നു. കടുപ്പമേറിയ തടിയുള്ളതും എന്നും പച്ചപ്പ്‌ 
കാത്തു സൂക്ഷിക്കുന്നതുമായ മരമാണ്‌ അത്‌. വള 
രെക്കാലം കേടുകൂടാതെ നില്‍ക്കുന്ന തടിയായതി 
നാലാണ്‌ പെട്ടകം നിര്‍മ്മിക്കുവാന്‍ ഗോഫര്‍ മരം 
ഉപയോഗിച്ചത്‌. ജല്രപളയത്തെ ന്യായവിധിയോടും 
പെട്ടകത്തെ യേശുക്രിസ്തുവിനോടും പൌലോസ്‌ 
അപ്പസ്തോലന്‍ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്‌. 

ദേവദാരു മരങ്ങള്‍ വളരെ ബലമുള്ളതും നൂറടി 
യില്‍ കൂടുതല്‍ ഉയരത്തില്‍ വളരുന്നതുമാണ്‌. 
ലെബാനോനിലെ ദേവദാരു മരങ്ങളാണ്‌ ലോക 
ത്തില്‍ ഏറ്റവും ഉയരത്തില്‍ വളരുന്നത്‌. നീതിമാന്‍ 
ലെബാനോനിലെ കാരകില്‍ പോലെ വളരുമെന്ന്‌ 
സങ്കീര്‍ത്തനക്കാരനെ ഉദ്ധരിച്ച നാം പാടുന്നുണ്ടല്ലോ 
(സങ്കീ.92:12). 


ബാഖാമരങ്ങള്‍ വിശ്വാസികള്‍ക്ക്‌ ശ്രേഷ്ഠമായ 
അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതായി ബൈബി 
ളില്‍ നിന്ന്‌ പഠിയ്ക്കാവുന്നതാണ്‌. ബാഖാമര 
ങ്ങള്‍ക്ക്‌ പഴയ നിയമത്തില്‍ ദിവ്യത്വം സങ്കല്‍പ്പി 
ചിരിക്കുന്നു. വ്യക്ഷക്കാവുകള്‍ ഉണ്ടാക്കുവാന്‍ ഉപ 
യോഗിച്ചിരിക്കുന്നു. (ഹോശേയ 4:13, യെശ.41:19). 
ആടുകള്‍ ചനയേല്‍ക്കുമ്പോള്‍ യാക്കോബ്‌ ബാഖാ 
ക്കമ്പുകള്‍ കാണിയ്ക്കുന്നു (ഉല്പത്തി 30:37). 

രഫായിം താഴ്വരയില്‍ ദാവീദിനെ ആക്രമിക്കു 
വാന്‍ ഫെലിസ്ത്യർ വന്നു വളഞ്ഞപ്പോള്‍ ദാവീദു 
സഹായത്തിനായി അപേക്ഷിച്ചു. ദൈവത്തിന്റെ 
അദൃശ്യ സൈന്യം മാര്‍ച്ചു ചെയ്യുന്നതായി ദാവീ 
ദിന്‌ അനുഭവപ്പെടുന്നു. അത്‌ ബാഖാമരങ്ങളുടെ 


www.bethelpatrika.org | 9 | 






ബ6്ഥ/ De 
toh 
ഇലകളില്‍ നിന്നുള്ള മര്‍മ്മര ശബ്ദമായിരുന്നു. 
അങ്ങനെ ദാവീദു ധൈര്യം പ്രാപിച്ചു (2 ശമു 5:23). 
ദൈവമക്കളുടെ ജീവിതത്തില്‍ കണ്ണുനീര്‍ത്താഴ്വര 
കളും ബാഖാ താഴ്വരകളും വന്നു ചേരുമ്പോള്‍-ശ 
ര്രുക്കള്‍ ഞെരുക്കു മ്പോള്‍-യഹോവായ ദൈവ 
ത്തിന്റെ അദൃശ്യ സൈന്യം ചുറ്റും കാവല്‍ നിന്ന്‌ 
സഹായിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം പ്രാപി 
യ്ക്കാന്‍ ഈ ഭാഗങ്ങള്‍ നമ്മെ പഠിപ്പിക്കുന്നു. 


തോമസിന്റെ സുവിശേഷം എന്ന അപ്പോക്രി 
ഫല്‍ പുസ്തകത്തില്‍ ഏദന്‍തോട്ടത്തില്‍ അഞ്ചു 
തരം വ്യക്ഷങ്ങളുണ്ടായിരുന്നതായി പറയുന്നു. ഇവ 
യുടെ ഇലകള്‍ വാടാത്തതും ഒരിയ്ക്കലും ഉണങ്ങി 
താഴെ വീഴാത്തതും ആയിരുന്നത്രെ. ആദിമ സഭ 
യിലെ ചില പിതാക്കന്മാര്‍ ഈ അഭിപ്രായമുളളവ 
രായിരുന്നവെന്ന്‌ കാണുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ 
സൂചിപ്പിയ്ക്കുന്ന അഞ്ച്‌ മരങ്ങളെ അവ പ്രതിനി 
ധാനം ചെയ്യുന്നുവെന്ന്‌ വിശദീകരണം. 

വ്യക്ഷങ്ങളുടെ സുവിശേഷം മകുടം പ്രാപിയ്ക്കു 
ന്നത്‌ ഗോഗുല്‍ത്താമലയില്‍ത്തന്നെ. ക്രിസ്തു മര 
ത്തിന്മേല്‍ തുക്കപ്പെട്ട രക്തം വാര്‍ന്നൊഴുകിയപ്പോ 
ഴാണല്ലോ മനുഷ്യവര്‍ഗ്ഗത്തിന്‌ രക്ഷയുണ്ടായത്‌. 
കാനാവില്‍ വച്ച്‌ വെള്ളത്തെ വീഞ്ഞാക്കിയ 
ക്രിസ്തു കാല്‍വരിയില്‍ തന്റെ രക്തത്തെ രക്ഷാ 


ദിവ്യബോധനം സെമിനാര്‍ 


പ്രത്യാശാ കിരണങ്ങള്‍ (POCE) പ്രവാചക 
സന്ദേശം (൧0൧) എന്നീ പുസ്തകങ്ങളുടെ 
സെമിനാര്‍ 2015 ഒക്ടോബര്‍ 10-ഠം തീയതി ശനി 
യാഴ്ച രാവിലെ 10 മണി മുതല്‍ ബഥേല്‍ അര 
മനയില്‍ വെച്ച നടത്തപ്പെട്ടു. റവ. ഫാ. ജേക്കബ്‌ 
ചെറിയാന്‍ സെമിനാറിന്‌ നേതൃത്വം നല്‍കി. 


സണ്‍ഡേസ്കൂള്‍ ഏകദിന സമ്മേളനം 

ചെങ്ങന്നൂര്‍ ഡിസ്ട്രികറ്റ്‌ സണ്‍ഡേസ്കൂള്‍ 
അദ്ധ്യാപക ഏകദിന സമ്മേളനം 2015 ഒക്ടോ 
ബര്‍ 1്5-ാം തീയതി ഞായറാഴ്ച യോര്‍ദ്ദാന്‍പുരം 
മാര്‍ ഗ്രീഗോറിയോസ്‌ ഓര്‍ത്തഡോക്‌സ്‌ ദേവാല 
യത്തില്‍ അഭി. തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. 
സണ്‍ഡേസ്കൂള്‍ കേന്ദ്രം ഡയറക്ടര്‍ റവ. ഡോ. 
റെജി മാത്യൂസ്‌ ക്ലാസ്സ്‌ നയിക്കും. 


ഒക്ടാബ൪ 2015 


കരമായ കാസായിലെ കലര്‍പ്പാക്കി സ്വന്തം മണ 
വാട്ടി സഭയ്ക്ക്‌ സൌജന്യമായി നല്‍കി. പറുദീസാ 
യുടെ വാതിലുകള്‍ അന്ന്‌ തുറക്കപ്പെട്ടു.പറുദീസാ 
എന്ന വാക്ക്‌ “പര്‍ദേസ്‌ എന്ന എബ്രായ പദത്തില്‍ 
നിന്ന്‌ ഉത്ഭവിച്ചതാണ്‌. വൃക്ഷങ്ങളുടെ തോട്ടം 
എന്നാണ്‌ അര്‍ത്ഥം. ഏദന്‍തോട്ടത്തിലെ ഇട 
തൂര്‍ന്നു നില്‍ക്കുന്ന മരങ്ങള്‍ പോലെ സ്വര്‍ഗ്ഗീയാ 
നുഭവങ്ങള്‍ പ്രാപിക്കുവാന്‍ വിശ്വാസികള്‍ക്ക്‌ 
ദൈവം വരം കൊടുത്തിരിക്കുന്നു. 


ബദാംമരത്തിന്റെ പൂക്കള്‍ വിരിയുമ്പോള്‍ അവ 
യുടെ ഇതളുകള്‍ക്ക്‌ ഇളം റോസ്‌ നിറമായിരിക്കും. 
എന്നാല്‍ മൂത്ത്‌ പാകമാകുമ്പോള്‍ അത്‌ തൂവെള്ള 
നിറമാകുന്നു. വാര്‍ദ്ധക്യത്തിലെ നരച്ച മുടി പോലെ! 
(സഭാ.12:5) ബദാം മരങ്ങള്‍ പൂത്തുലയുന്നതിനു 
മുമ്പുതന്നെ നമുക്ക്‌ ദൈവാനുഗ്രഹങ്ങള്‍ പ്രാപിച്ച്‌ 
വിശുദ്ധ ജീവിതം നയിക്കാം. 


“വനവും അതിലെ ഗ്രാമങ്ങളും സന്തോഷി 
യ്ക്കട്ടെ. കാദോര്‍മേച്ചില്‍ സ്ഥലങ്ങളാകട്ടെ. (യശ. 
42:11). പര്‍വൃതങ്ങളും സകല കുന്നുകളും ഫല 
വൃക്ഷങ്ങളും സകല കാരകിലുകളും മൃഗങ്ങളും 
സകല കന്നുകാലികളും ഇഴ ജന്തുക്കളും പക്ഷി 
കളും പറവകളും കര്‍ത്താവിനെ വാഴ്ത്തിപ്പാടട്ടെ 
(സങ്കീ.148: 9-10). ഥം 


മാം സ്ഥാപക വാര്‍ഷികവും 
പരുമല തിരുമേനിയുടെ ഓര്‍മ്മകെരുന്നാളും 
ശതോത്തര രജത ജീബിലി പ്രഖ്യാപനവും 


ചെങ്ങന്നൂര്‍ പേരിശ്ശേരി കിഴക്ക്‌, മാര്‍ ഗ്രീഗോ 
റിയോസ്‌ ഓര്‍ത്തഡോക്സ്‌ സുറിയാനി പള്ളി 
പരിശുദ്ധ പരുമല തിരുമേനിയാല്‍ 1890-ാ൦ 
ആണ്ടില്‍ തുടക്കം കുറിച്ചതിന്റെ ശതോത്തര 
രജത ജൂബിലി ആഘോഷത്തിന്റെ നാന്ദികുറി 
ചുള്ള പ്രഖ്യാപനവും ഇടവക പെരുന്നാളും ഭ്ര്രാ 
സന സന്നദ്ധ സുവിശേഷസംഘം ഉപവാസ 
ധ്യാനവും അഭിന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌, ഡോ. യൂഹാനോന്‍ മാര്‍ മിലിത്തിയോ 
സ്‌, സഖറിയാസ്‌ മാര്‍ അന്തോനിയോസ്‌ എന്നീ 
പിതാക്കന്മാരുടെ കാര്‍മ്മികത്വത്തില്‍ വിവിധ പരി 
പാടികളോടെയും ആചാരാനുഷ്ഠാനങ്ങളോടും 
2015 നവംബര്‍ 1 മുതല്‍ 8 വരെ ഭക്തിയാദര 
വോടെ പള്ളിയില്‍ കൊണ്ടാടുന്നു. 





www.bethelpatrika.org | 10 | 


ലേഖനം 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 






ഇറാക്കിലും സിറിയായിലും ഐസിസിന്റെ ഭീക 
രതാണ്ഡവം ആരംഭിച്ചതോടെയാണ്‌ യസിദികള്‍ 
എന്ന മത - വംശീയ ന്യൂനപക്ഷത്തെ ലോകമറിയു 
ന്നത്‌. ഇറാക്കില്‍ മാത്രം കാണപ്പെടുന്ന ഈ അതി 
ന്യൂനപക്ഷത്തിനു യഹൂദ- ക്രിസ്ത്യന്‍- ഇസ്ലാം 
എന്നീ സെമറ്റിക മതങ്ങളുമായി ബന്ധമില്ല. സെറവ 
സ്ട്രിയനിസം സ്വാധീനിച്ച പ്രാചീന മെസപ്പെട്ടോമി 
യന്‍ മതവിശ്വസമാണ്‌ ഇവര്‍ പിന്തുടരുന്നത്‌. വംശീ 
യമായി ഇവര്‍ കുര്‍ദ്ദുകളാണന്നു പറയപ്പെടുന്നുണ്ടെ 
ങ്കിലും കുര്‍ദ്ദീഷ്‌ സംസ്കാരവുമായി ഇവര്‍ക്ക്‌ 
പറയത്തക്ക ബന്ധമൊന്നുമില്ല. 

പേര്‍ഷ്യന്‍ ഭാഷയില്‍ യസാദാന്‍ എന്ന വാക്കിന്‌ 
ആരാധിക്കാന്‍ യോഗ്യം എന്നാണ്‌ അര്‍ത്ഥം. യാര്‍ 
സനിസം, ഇഷിക്കിസം എന്നിങ്ങനെ ഇന്നു രണ്ടു 
ചിന്താഗതികളുണ്ടെങ്കിലും യസിദിസത്തിന്റെ 
അടിസ്ഥാന വിശ്വാസം ഒന്നുതന്നെയാണ്‌. ഭാതീക 
ലോകത്തില്‍ നിന്നും തീര്‍ത്തും സ്വതന്ത്രമായ ഒരു 
ദൈവമാണ്‌ പ്രപഞ്ചം ഭരിക്കുന്നത്‌ എന്നാണ്‌ യസിദി 
വിശ്വാസം. അദ്ദേഹമാണ്‌ പ്രപഞ്ചത്തെ ഒരുമിച്ചു 
നിര്‍ത്തുന്നത്‌. അദ്ദേഹം ഏഴു ദുതന്മാരിലുടെ പ്രത്യ 
ക്ഷനാകുന്നു. മാലേക തസ്‌ അഥവാ മയില്‍ മാലാ 
ഖയാണ്‌ ഇവരില്‍ മുഖ്യം. യസിദി വേദശാ 
സ്ത്രത്തിലെ പ്രധാന ആരാധനാ മൂര്‍ത്തിയും മാ 
ലേക തസ്‌ ആണ്‌. ഇതില്‍നിന്നും അവര്‍ മയിലിനെ 
ആരാധിക്കുന്നവരാണന്ന വിശ്വാസം ഇതര മതസ്ഥര്‍ 
ക്കിടയില്‍ കടന്നുകൂടി. ബാബാ ഷെയ്ക്ക്‌ എന്ന 
സ്ഥാനിയാണ്‌ യസിദികളുടെ മുഖ്യ പുരോഹിതനും 
ആത്മീയ - ലാകീക ഭരണാധികാരിയും ന്യായാധി 
പനും. 

തികച്ചും യാഥാസ്ഥിതികരായ യസിദികളെപ്പറ്റി 
പുറംലോകത്തിനു കാര്യമായ അറിവിണ്ടായിരുന്നില്ല 
എന്നതാണ്‌ വാസ്തവം. അവരുടെ വ്യതിരിക്തമായ 
ആരാധനാ രീതികള്‍മുലം പിശാചിനെ ആരാധിക്കു 
ന്നവര്‍ എന്ന രീതിയില്‍ ഭയപ്പാടോടെയാണ്‌ അന്യര്‍ 
അവരെ വീക്ഷിച്ചിരുന്നത്‌. ഇസ്ലാമിന്‍ പ്രചാരണ 


 സസിദികള്‍ 
റ ഴ ന 


കളാലായി ഒതുങ്ങിയ യസിദികളുടെ മുഖ്യ കേന്ദ്ര 
ങ്ങളായിരുന്നു ടെല്‍ കെയ്ഫ്‌ ബഷീക്കാ എന്നീ 
സ്ഥലങ്ങള്‍. 

അയല്‍വാസികള്‍ക്കുപോലും അപരിചിതരരായ 
യസിദികള്‍ കുറഞ്ഞതു രണ്ടു തവണയെങ്കിലും മല 
യാള സഞ്ചാരസാഹിത്യത്തില്‍ പ്രത്ൃക്ഷപ്പെട്ടിട്ടുണ്ട. 
അവയിലൊന്നിന്‌ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട 
ന്നത്‌ തികച്ചും കൌതുകകരമായ വാര്‍ത്തയാണ്‌. 
മെത്രാന്‍ സ്ഥാനം സ്വീകരിക്കുവാന്‍ ടര്‍ക്കിയിലെ 
ഡയര്‍ബക്കറിലേയ്ക്കു പോയ കുന്നംകുളം പുലി 
ക്കോട്ടില്‍ ഇട്ടുപ്പ്‌ കത്തനാരുടെ (പിന്നീട്‌ പുലി 
ക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാ 
മന്‍ മലങ്കര മെത്രാപ്പോലീത്താ) ഒരു പരദേശയാത്ര 
യുടെ കഥ എന്ന യാത്രാവിവരണത്തിലാണ്‌ യസി 
ദികള്‍ മലയാള ഭാഷയില്‍ ആദ്യം പരാമർശി 
ക്കപ്പെടുന്നത്‌. കൊല്ലവര്‍ഷം 1038 കുംഭമാസം 27-ന്‌ 
കുന്നക്കുളത്തു നിന്ന്‌ ആരംഭിച്ച്‌ 1040 തുലാം 20-0൦ 
തീയതി അവസാനിച്ച (1862-4) യാത്രക്കിടയിലാണ്‌ 
അദ്ദേഹം യസിദികളെ കണ്ടുമുട്ടിയത്‌. ഒരു 
പരദേശയാത്രയുടെ കഥയിലെ പ്രസക്ത ഭാഗം - 

... (കൊല്ലവര്‍ഷം 1038) കര്‍ക്കടകം 1-0൦ തീയതി 
തൂറാദ്‌ അല്പെപ്പു എന്ന ദയറാ കാണ്മാണ്‍ നാം 
മെത്രാപ്പോലീത്തായോടു കൂടി പോയി. ഈ ദയറാ 
മാര്‍ മത്തായി എന്ന പരിശുദ്ധന്റെ ഉപയോഗത്തി 
നായി പണിയിച്ചതാണ്‌. ഇതു മൂസലില്‍ നിന്നു 
വടക്കുകിഴക്കു ഏകദേശം പന്ത്രണ്ടുനാഴിക ദൂര 
ത്തില്‍ ഒരു മലയിന്‍മേലാണ്‌. അതിരാവിലെ പുറ 
പ്പെട്ടു ഒമ്പതു മണിയായപ്പോള്‍ ബഹശീക്കാ എന്ന 
പട്ടണത്തിലെത്തി. ഇവിടെ സുറിയാനിക്കാരുടെ വക 
ഒരു പള്ളിയും 150 കുടുംബങ്ങളുമുണ്ട്‌. അന്യമത 
സ്ഥന്മാരായി ഇവിടെ ആരുമില്ല. ദയറായോടു അടു 
ത്തപ്പോള്‍ ഞങ്ങള്‍ ഒരു പുതിയ ജാതിക്കാരെ കണ്ടു. 
ഇവരുടെ പേരു ഇസ്സീദികള്‍ എന്നാണ്‌. ഇവരുടെ 
കൂട്ടം കിടക്കുന്നതു ദയറായ്ക്കു വടക്കുള്ള മലകളി 
ലാണ്‌. പല സ്ഥലങ്ങളിലായി ഇവരുടെ വക ഏക 


ത്തോടെ വടക്കന്‍ ഇറാക്കിലെ അപൂര്‍വം പോക്കറ്റു ദേശം പതിനായിരം വീടുകമോളം കാണും. ഇവര്‍ 
www.bethelpatrika.org | 11 






[ 


ബദ്ഥത്ത., To, 


മുസല്‍മാന്മാരെക്കാള്‍ ക്രൌര്യവും ശാര്യവും കൂടു 
ന്നവരാണ്‌. ഇവര്‍ വന്ദി ക്കുന്നതു 
സ്വര്‍ണ്ണംകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു മയിലിനെയാണു. 
ഇതിന്റെ നേരെ ഇവര്‍ക്കുള്ള ഭക്തി അനന്യസാധാര 
ണമാണ്‌. ഇവരുടെ ക്ഷ്രേതത്തില്‍ പൂജ കഴിക്കാ 
നായി ഒരാളുണ്ട്‌. ഈ പുജാരിയേയും ഇവര്‍ക്കു 
വലിയ കാര്യമാണ്‌. ഇവര്‍ വിഗ്രഹാരാധനക്കാരെന്നോ 
പിശാചിനെ വന്ദിക്കുന്നവരെന്നോ ഇവര്‍ കേള്‍ക്കെ 
ആരെങ്കിലും പറഞ്ഞാല്‍ നിശ്ചയമായി ഇവര്‍ 
അവനെ കൊല്ലാതെ അടങ്ങുന്നതല്ല. ഇവര്‍ക്കു സുറി 
യാനിവൈദികന്മാരുടെ നേരെ നിഷ്ക്കപടമായ ഭക്തി 
യുണ്ട്‌. മെത്രാന്മാരുടെ അടുക്കല്‍ വരുമ്പോള്‍ ഇവര്‍ 
കൈമുത്തുകയും വളരെ വണക്കത്തോടെ നില്‍ക്കു 
കയും ചെയ്യും. മറ്റു ഒരു മതക്കാരെയും ഇവര്‍ കൂട്ടാ 
ക്കാറില്ല. ഇവരെ അന്യജാതിക്കാരില്‍ നിന്നു തിരിച്ച 
റിയുന്നതു ഇവരുടെ ഒരു പ്രത്യേക സ്ര്രദായത്തി 
ലുള്ള തലപ്പാവുകൊണ്ടാണു. ഈ മാതിരി തലപ്പാവു 
വേറെ ആരും ധരിക്കുന്നതല്ല. ഇവരില്‍ പത്തിരുപതു 
പേര്‍ നമ്മെയും മെത്രാപ്പോലീത്തായെയും കാണ്മാന്‍ 
വന്നു ചില സാമാനങ്ങള്‍ കാഴ്ചവെക്കുകയുണ്ടായി. 

എഴുതപ്പെട്ട കാലം കണക്കാക്കിയാല്‍ മലയാള 
ഭാഷയിലെ രണ്ടാമത്തെ യാത്രാവിവരണമായ ഒരു 
പരദേശയാത്രയുടെ കഥ 1901-ല്‍ എം. പി. വര്‍ക്കി 
എഴുതി പ്രസിദ്ധീകരിച്ച പുലിക്കോട്ടില്‍ ജോസഫ്‌ 
മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്റെ ജീവചരിത്രത്തി 
ന്റെ ഭാഗമായാണ്‌ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത്‌. 
അതിനു ശേഷം എണ്‍പതു വര്‍ഷങ്ങള്‍ കഴിഞ്ഞാണ്‌ 
വീണ്ടും യസിദികള്‍ മലയാള സാഹിത്യത്തില്‍ 
പ്രതൃക്ഷപ്പെടുന്നത്‌. 1970-കളില്‍ ഇറാഖിലെ മൂസൂള്‍ 
മെഡിക്കല്‍ കോളേജില്‍ മനഃശാസ്ത്ര അദ്ധ്യാപ 
കനായിരുന്ന ഒരു മലയാളി സൈക്കോ എന്ന 
തൂലികാ നാമത്തില്‍ എഴുതി 1980-ല്‍ പ്രസിദ്ധീകരിച്ച 
യുഫ്ഫട്ടീസ്‌ ട്രൈഗീസ്‌ തീരങ്ങളില്‍ എന്ന 
യാ്രാവിവരണത്തിലാണ്‌ ഇവരെപ്പറ്റി വീണ്ടും 
പരാമര്‍ശിക്കപ്പെടുന്നത്‌. അതിലെ പ്രസക്ത ഭാഗം - 

മൂസുളില്‍നിന്ന്‌ ഒരു മണിക്കൂര്‍ കാര്‍ യാത്രയേ 
ബഅഷിക എന്ന സ്ഥലത്തേയ്ക്കുള്ളു. ഒലിവ്‌ 
വ്ൃക്ഷത്തോട്ടങ്ങള്‍ക്കിടയിലുള്ള ഒരു ഗ്രാമമാണ്‌ 
ബഅഷിക. ഈ പ്രദേശത്തെ ജനങ്ങള്‍ പരമ്പരാ 
ഗതമായി പിശാസുക്കളെ പൂജിക്കുന്നവരാണ്‌. 


പിതൃയമൊഴികള്‍ 


ഒക്ടാബ൪ 2015 


പിശാസ്‌ എന്നര്‍ത്ഥം വരുന്ന അറബി വാക്കാണ്‌ 
“ശൈതാന്‍”. ഈ പ്രദേശത്തുകാര്‍ നിത്യ 
സംഭാഷണങ്ങളില്‍ പോലും “ശ്‌ എന്ന വാക്കുപയോ 
ഗിക്കുകയില്ല. മറ്റുള്ളവര്‍ അവരോടു സംസാരി 
ക്കുമ്പോള്‍ “ശ്‌ ഉപയോഗിക്കുന്നതവര്‍ക്കിഷടവുമില്ല. 
ഓരോ വര്‍ഷവും വസന്തകാലത്ത്‌ ഒരഹുദിവസം 
ഗ്രാമോത്സവമാണ്‌. ഈ ദിവസം ഗ്രാമമൊരു പട്ടണ 
മായി മാറുന്നു. എല്ലാ റോഡുകളും ബഅഷികയി 
ലേയ്ക്ക്‌. കാറുകളുടേയും മറ്റു വാഹനങ്ങളുടേയും 
ഘോഷയാത്ര. ഞങ്ങളും പുറപ്പെട്ടത്‌ ഈ 
ദിനംതന്നെ. ഗ്രാമീണരായ സ്ത്രീകളും പുരുഷന്മാരും 
വര്‍ണ്ണപ്പകിട്ടുള്ള പുടവകളണിഞ്ഞ്‌ വട്ടമിട്ടു 
തൊട്ടുരുമ്മി നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങളാ 
ണെല്ലായിടത്തും. നിറപ്പകിട്ടാര്‍ന്ന തലപ്പാവ്‌ ധരിച്ച 
പുരുഷന്‍ പിീപ്പിളി വായിക്കുകയും വാദ്യമേളക്കാര്‍ 
“ദബ്ബ്‌' മുട്ടുകയും ചെയ്യുന്നതനുസരിച്ചാണീ ദബ്ക്കാ 
നൃത്തം. കാണികളിലാര്‍ക്കും എപ്പോള്‍ വെണ 
മെങ്കിലും ഈ നൃത്തത്തില്‍ പങ്കുചേരാം. മനുഷ്യ 
വളയത്തിനടുത്തെത്തി രണ്ടുപേരുടെ കൈകള്‍ 
പിടിച്ചാല്‍ മാത്രം മതി. കേരളത്തിലെ നാട്ടിന്‍പുറ 
ങ്ങളിലുണ്ടാവുന്ന വേനല്‍ക്കാല ഉത്സവത്തിന്റെ 
പ്രതീതി. ദബക്കാ നൃത്തത്തിനും കൈകൊട്ടിക്കളി 
ക്കും സാദൃശ്യമുണ്ടെന്നു തോന്നുന്നു. ... 
പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മൂന്നാം പാദത്തില്‍ 
കേവലം സാമാന്യ വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന, 
മലയാളവും സുറിയാനിയും ലേശം ഹിന്ദുസ്ഥാനിയും 
മാത്രം വശമുണ്ടായിരുന്ന, പുലിക്കോട്ടില്‍ ജോസഫ്‌ 
മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ മെത്രാപ്പോലീത്താ 
യുടെ വിവരണത്തേപ്പോലെ സൂക്ഷമാംശങ്ങള്‍ 
ഇരുപതാം നൂറ്റാണ്ടിന്റെ അന്ത്യ പാദത്തില്‍ എഴു 
തിയ ഉന്നത വിദ്യാഭ്യാസമുള്ള അദ്ധ്യാപകനായ 
സൈക്കോയുടെ കൃതിയില്‍ ഇല്ലാ എന്നതു ഖേദകരം 
തന്നെ. ഈ വിത്യാസം തന്നെയാണ്‌ ഒരു പരദേശ 
യാത്രയുടെ കഥയെ മലയാളത്തിലെ ലക്ഷണ 
മൊത്ത ആദ്യ യാത്രാവിവരണഗ്രന്ഥമാക്കുന്നതും. 
മലയാളിക്ക്‌ അഭിമാനിക്കാം. ഇറാഖിനു പുറത്ത്‌ 
ലോകഭാഷകളില്‍ ആദ്യം യസിദികളെ അവ 
തരിപ്പിച്ചത്‌ മിക്കവാറും മലയാളത്തിലാവാം. അതും 


സൂക്ഷ്‌ മാം ശങ്ങളില്‍ കാര്യമായ തെറ്റും 
ഈഹാപോഹങ്ങളുമില്ലാതെ! കം 


ഴ പരിശുദ്ധ പാമ്പാടി തിരുമേനി 


“വൈദീകര്‍ നല്ലവണ്ണം പ്രാര്‍ത്ഥിക്കണം. ആളുകളില്‍ ്രാര്‍ത്ഥനാശീലം 
വളര്‍ത്തണം. ഇക്കാര്യത്തിന്‌ എവിടെയും ഈന്നല്‍ കൊടുക്കണം. സത്യത്തിലും 
നീതിയിലും പ്രവര്‍ത്തിക്കണം. അപ്പോള്‍ ദൈവാനുഗ്രഹം ഉണ്ടാകും.” 





| ലു; | 
www.bethelpatrika.org | 12 | 


വിശ്വാസപഠനം 


ഫാ. ഷിബു വര്‍ഗീസ്‌ 


൫3രു ക്രിസ്തീയ ഭവനത്തില്‍ 
ക്രിസ്തുവിശ്വാസമുള്ള മാതാപിതാ 
ക്കള്‍ക്ക്‌ പിറക്കുന്ന കുഞ്ഞിന്‌ ആദ്യം 
ലഭിക്കേണ്ട കൂദാശയാണ്‌ സ്നാപനം 
അഥവാ മാമോദീസാ. കുളി അഥവാ 
ജലസ്നാനം (washing - കഴുകല്‍?) 
എന്നാണ്‌ മാമ്മോദീസാ എന്ന 
വാക്കിന്റെ മൂലാര്‍ത്ഥം. ഒരു വ്യക്തി 
യുടെ ശരീരാത്മ ദേഹികളുടെ ശുദ്ധീ 
കരണത്തിന്റെയും ക്രിസ്തുവിന്റെ ശരീ 
രമാകുന്ന സഭയുടെ അംഗത്വത്തിലേ 
ക്കുള്ള പ്രവേശനത്തിന്റെയും പ്രതീക 
മായി സഭ ഈ വിശുദ്ധ കര്‍മ്മം 
(സyടന) നിര്‍വൃഹിക്കുന്നു. യേശുവി 
നോട ചേരുന്നതിന്റെ അടയാളമാണിത്‌. 
തത്ഫലമായി ക്രിസ്തുവിന്റെ ശരീര 
മാകുന്ന സഭയിലൂടെ വ്യാപരിക്കുന്ന 
കൃപയുടെ ഉടമ്പടി ബന്ധത്തിലേ 
ക്കുള്ള പ്രവേശനം സാധ്യമായിത്തീരു 
ന്നു. പഴയ നിയമ ഉടമ്പടിയുടെ സമൂ 
ഹത്തിലേക്കുള്ള പ്രവേശനമായി പരി 
ച്ചേദനയും പുതിയ നിയമ ഉടമ്പടിയുടെ 
സമൂഹത്തിലേക്കുള്ള പ്രവേശനമായി 
വി. മാമ്മോദീസായും (സ്നാപനം) നില 
കൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ മര 
ണത്തോടും ഉയിര്‍ത്തെഴുന്നേല്‍പ്പിനോ 
ടുമുളള ഐകൃത സ്നാപന ശുശ്രൂഷ 
യിലൂടെ സമ്പാദിച്ച്‌ പാപമോചനത്തി 
ന്റെയും നിത്യജീവന്റെയും പ്രത്യാശ 
നമ്മില്‍ ഉളവാകുന്നു. ഈ കൂദാശയാല്‍ 
പാപത്തിന്റെ കര്‍ത്തൃത്വത്തില്‍ നിന്ന്‌ 
നാം മോചനം പ്രാപിച്ച്‌ യേശുക്രിസ്തു 
വിന്റെ കര്‍ത്തൃത്വത്തിലായിത്തീരന്നു. 
അതിനാല്‍ പാമോചനത്തിനുള്ള (ആ 
ദ്യപാപമോചനം) മാമോദീസാ ഒന്നുമാ 
ര്രമേയുള്ള. അതൊരിക്കല്‍ മാത്രമേ 
ആകാവു എന്ന്‌ നാം ക്രിസ്തുവില്‍ 
അറിഞ്ഞിരിക്കേണ്ടതാണ്‌. (നിഖ്യാ 
വിശ്വാസ പ്രമാണം 4ഠാം ഖണ്ഡിക) 

ശിശുക്കള്‍ക്ക്‌ സ്നാപനം - വേദ 
പുസ്താടിസ്ഥാനം 











ae cee L 


വി. മാമോദീസാ 
(ശിശുസ്നാനം) 
അറിയേ സത്യങ്ങള്‍ 


ശിശുക്കളെ സ്നാനം കഴിപ്പിക്കുന്നതിന്‌ വി. വേദപുസ്തക 
ത്തില്‍ പഠിപ്പിക്കലുകളുണ്ടോ, ഇത്‌ നിര്‍വഹിക്കുന്നത്‌ വേദപു 
സ്തകാടിസ്ഥാനത്തിലാണോ എന്ന നൂതന വിഭാഗത്തിന്റെ 
ചോദ്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വേദപുസ്തകാടിസ്ഥാ 
നത്തിലെ ഒരു ഭാഗമോ, ഒരു വാക്യമോ എന്നു പറയുന്നു. എന്ന 
ല്ല, മറിച്ച്‌ വേദപുസ്തകം മുഴുവന്‍ (in totality) എന്തു പറയുന്നു 
എന്നതാണ്‌ പുസ്തകമായിട്ടുള്ള ലഭ്യമായിട്ടുള്ള വി. വേദപുസ്ത 
കത്തിന്റെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും അനുസരിച്ച ശിശു 
സ്നാപനം അഥവാ മാമോദീസാ ശരിയാണ്‌. 

ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്നോ, സ്നാനപ്പെടു 
ത്തരുതെന്നോ ഉള്ള വേദവാക്യമോ, ദൈവകല്‍പനയോ അതെ 
വാചക തലത്തില്‍ വി. വേദ്രഗന്ഥത്തിലില്ല. ഇത്‌ എന്തുകൊണ്ട്‌ 
കല്പിക്കപ്പെട്ടില്ല എന്നത്‌ അറിഞ്ഞിരിക്കേണ്ടതാണ്‌. ഒന്നാമ 
തായി സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളില്‍ ശിശുക്കളുള്‍പ്പെടെ 
കുടുംബങ്ങളെ സ്നാനം കഴിച്ചിരുന്നുവെങ്കിലും ഇതിനെതിരെ 
ഒരു തടസ്സവാദവും ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. ശ്ലീഹാന്മാരും അപ്പോ 
സ്തോലിക പിതാക്കന്മാരും വിശ്വാസ വീരന്മാരും 
(Apologetics) ശിശുസ്നാനം അംഗീകരിച്ചിരുന്നു എന്ന്‌ വ്യക്ത 
മാണ്‌. രണ്ടാമതായി വി. വേദപുസ്തകത്തിന്റെ സിംഹളഭാഗവും 
യെഹൂദന്മാരുടെ പശ്ചാത്തലത്തിലാണ്‌ എഴുതപെട്ടത്‌. (1 pet. 
2:9, 10, കൊരി 10:1, യോശുവ: 7:1, 20, 25, 22:20. 1 ദിന. 2:7, 
യോവേല്‍ 2:28-32, അപ്പൊ. 2:38, 39, 2 ദിന 34:30, സംഖ്യാ. 3:39, 
26:62, 2 രാജാ 23:2, യെശ. 54;13, 2 ദിന 20:13, നെഹ. 12:43, 8:2, 
പുറ. 19:5 ആവര്‍ത്തനം 7:6 ഇവ നോക്കുക.) 

പുരാതന എബ്രായ രീതി അനുസരിച്ച്‌ ഒരു ഗൃഹനാഥന്‍ 
ഏതെങ്കിലും കരാറിലേര്‍പ്പെട്ടാല്‍ അയാളുടെ കുടുംബാംഗങ്ങളും 
കുടുംബസ്വത്തില്‍ പെട്ട അടിമകളും ആ കരാറിന്‌ സ്വമേധയാ 


www.bethelpatrika.org | 13 | 












ye 
toh 
ബാദ്ധ്യസ്ഥരായിത്തീരുന്നു. (1 Pet. 3:18) യെഹൂദ 
പശ്ചാത്തലത്തില്‍ ശിശുസ്നാപനം നടന്നിരുവെ 
ങ്കിലും അത്‌ ക്രിസ്തീയ വിശ്വാസത്തിന്‌ ചേര്‍ന്ന 
താണോ എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം വി. 
വേദപുസ്തകത്തില്‍ ശിശുക്കളെ സ്നാനപ്പെടുത്തി 
യിരുന്നതായി പ്രതിപാദിച്ചിട്ടുണ്ട്‌ എന്ന്‌ കാണാം. 

ശിശുസ്നാനം: വേദപുസ്തക ചരിത്ര 
പശ്ചാത്തലത്തില്‍ 

രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില്‍ യെഹൂദ 
ക്രിസ്ത്യാനികള്‍ വീണ്ടും യെഹൂദ ആചാരത്തി 
ലേക്ക്‌ വഴുതിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. ആദിമ 
സഭയില്‍ ജലത്താലുള്ള സ്‌നാപനവും ആത്മാവി 
നാലുള്ള കൂദാശയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി 
ഒരു പ്രശ്നമുണ്ടായതായി കാണാം. വി. യോഹ. 
3:3-5 വരെയുള്ള വാക്യങ്ങളില്‍ പറയുന്ന വെള്ള 
ത്താലും ആത്മാവിനാലും ജനിക്കണം” എന്ന 
പ്രസ്താവനയുടെ വ്യാഖ്യാനമാണ്‌ പ്രശ്ന കാര 
ണം. ഉല്പത്തി. 1:1-ല്‍ കാണുന്ന വെള്ളത്തിന്മേ 
ലുള്ള പരിശുദ്ധാത്മ പ്രവര്‍ത്തനത്തിന്റെ വെളിച്ച 
ത്തിലാണ്‌ സഭാപിതാവ്‌ തെര്‍ത്തുല്യന്‍ വെള്ളവും 
ആത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്ന 
ത്‌. വിശുദ്ധ പൌലോസ്‌ റോമാ ലേഖനം 6-0൦ 
അദ്ധ്യായത്തില്‍ ഈ വിധ പരിശുദ്ധാത്മ പ്രവര്‍ത്ത 
നത്തിന്റെ വേദശാസ്ത്രതല ആശയം വെളിപ്പെടു 
ത്തുന്നുണ്ട്‌. യേശുക്രിസ്തുവിന്റെ മരണത്തോടും 
പുനരുദ്ധാനത്തോടും വ്യക്തി, സഭാതലത്തിലുള്ള 
പുതിയ ബന്ധവും പങ്കാളിത്തവും വി. മാമ്മോ 
ദീസാ കൂദാശയിലൂടെ നാം പ്രാപിക്കുന്നു. 

ജെ. ജാമിയാസിന്റെ സ്നാനത്തെക്കുറിച്ചുള്ള 
ആധികാരിക ഗ്രന്ഥത്തില്‍ ചരിത്ര രേഖകള്‍ പരി 
ശോധിച്ച്‌ ശിശുസ്നാനത്തിന്‌ ശക്തമായ അടി 
സ്ഥാനം നല്‍കുന്നു. ശിശുസ്നാനം അപ്പോസ്തോ 
ലിക കാലത്തുതന്നെ നടന്നിരുന്നതിന്റെ തെളിവു 
കളണ്ട്‌. യെഹൂദേതരില്‍ നിന്ന്‌ യെഹുദമതം സ്വീക 
രിക്കുന്ന മിതാപിതാക്കളുടെ മക്കളേയും 
പ്രോസ്‌ലൈറ്റ്‌ ബാപ്റ്റിസം (Proslyte Baptism) 
നല്‍കി സഭയോട്‌ ചേര്‍ത്തിരുന്നതായി കാണാം. 
ശിശുക്കള്‍ മാതാപിതാക്കള്‍ മുഖേനെ ശുദ്ധീകരി 
ക്കപ്പെട്ടതായി കാണാം. (1 കൊരി. 7:14) ആദിമ 
ക്രിസ്തീയ സഭയില്‍ ശിശുക്കളെ സ്നാനം കഴി 
ച്ചിരുന്നതായി വി. മാര്‍ക്കോ. 10:13, വി. മത്തായി. 
19:13 മുതലുള്ള ഭാഗം വി. ലൂക്കോ. 18:15 മുതലുള്ള 


ഒക്കടാബ൪ 2015 


ഭാഗം എന്നിവയില്‍ നിന്ന്‌ നമുക്ക്‌ സൂചനകള്‍ ലഭി 
ക്കുന്നുണ്ട്‌. “ര്രിസ്തീയ മാതാപിതാക്കള്‍ക്ക്‌ ജനി 
ക്കുന്ന കുട്ടികളെ പ്രായമാകുന്നതുവരെ സ്നാന 
പ്പെടുത്താതെ നിര്‍ത്തിയിരുന്നു എന്നതിന്‌ 
യാതൊരു അടിസ്ഥാനവും ഇല്ല. ഈ ധാരണ 
ശ്രിസ്തീയവുമല്ല. ഇര്ര വയസ്സിനുശേഷമേ 
സ്നാനം നല്കാവൂ എന്ന്‌ വി. വേദപുസ്തക 
ത്തിലോ മറ്റോ പ്രസ്താവിച്ചിട്ടുമില്ഃ. 

സ്നാനം ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെട്ട 
പുനരുദ്ധാനം പ്രാപിച്ച്‌ പുതുജീവന്‍ പ്രാപിക്കുന്ന 
തിന്റെ അടയാളമായതുകൊണ്ട്‌ ആരാണ്‌ സ്നാന 
മേല്‍ക്കേണ്ടതെന്നോ ഏതുപ്രായത്തില്‍ സ്നാന 
മേല്‍ക്കണമെന്നോ ഉള്ള ചോദ്യങ്ങള്‍ ആദ്യനൂറ്റാ 
ണ്ടില്‍ പ്രസക്തമായിരുന്നില്ല. സുവിസേഷവേലയി 
ലൂടെ മാനസാന്തരത്തിലേക്കും അത്‌ മുഖേനെ സഭ 
യിലേക്കും വരുന്നവരെയാണ്‌ സഭയുടെ ആദ്യനാ 
ളുകളില്‍ സ്നാനം കഴിപ്പിച്ചിരുന്നത്‌. ്രിസ്തുസഭ 
യുടെ ആരംഭത്തിലും സുവിശേഷീകരണ സാഹ 
ചരൃത്തിലും സ്നാനം മുഖ്യമായും മുതിര്‍ന്നവര്‍ 
ക്രിസ്തീയ സഭയിലേക്ക്‌ മതപരിവര്‍ത്തനം ചെയ്യു 
മ്പോള്‍ അവര്‍ക്കുവേണ്ടി ഉള്ളതായിരുന്നു. കുടും 
ബമായിട്ടാണ്‌ ക്രിസ്തു സഭയിലേക്ക്‌ വരുന്നതെ 
ങ്കില്‍ പ്രായവ്യത്യാസം പരിഗണിക്കാതെ കുടുംബ 
ത്തിലുള്ള എല്ലാവരെയും സ്നാനം കഴിപ്പിക്കുമാ 
യിരുന്നു. എന്നാല്‍ കാലതാമസമില്ലാതെ സഭ വള 
രെവേഗത്തില്‍ വളര്‍ന്ന്‌ പുതിയ തലമുറ രൂപംകൊ 
ണ്ടപ്പോള്‍ മതപരിവര്‍ത്തനം കൂടാതെ തന്നെ സഭാം 
ഗങ്ങളുടെ മക്കളെ ശിശുപ്രായത്തില്‍ സ്നാനം കഴി 
പ്പിക്കേണ്ടതായിതീര്‍ന്നു. എപ്പോള്‍ ഏതു പ്രായ 
ത്തില്‍ സ്നാനം കഴിപ്പിക്കേണമെന്ന പ്രശ്നം ഇന്ന 
ത്തെപ്പോലെ ആദിമ സഭയിലില്ലായിരുന്നു. അപ്പോ 
സ്തോലിക കാലത്തുതന്നെ ശിശുക്കളെ സ്നാന 
പ്പെടുത്തിയിരുന്നതുകൊണ്ട്‌ അതുതന്നെ പുതിയ 
കാലത്തിലേക്ക്‌ പിന്‍തുടര്‍ന്നുവെന്ന്‌ ഉറപ്പിച്ചു പറ 
യാം. ഈ വിധത്തില്‍ സ്നാനം പശ്ചാത്താപ 
കര്‍മ്മം എന്നതിലുപരി ക്രിസ്തുശരീരമാകുന്ന സഭ 
യിലേക്കുള്ള “പ്രവേശന കര്‍മ്മം” എന്നതായിത്തീ 
രര്‍ന്നുവെന്ന്‌ ചരിത്ര രേഖകള്‍ സാക്ഷിക്കുന്നു. 
അങ്ങനെ രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതല്‍ 
തന്നെ അപ്പോസ്തോലിക കാലത്തെപ്പോലെ ശിശു 
സ്നാനം പ്രബലപ്പെട്ടതായി കാണാം. Christian 


dogmatics. Vol. 11, P. 318. (തുടരും...) Pe 
AV 


www.bethelpatrika.org | 14 | 





വചന പരിച്ഛേദം 


ഫാ. പി. വി. ജോണ്‍ 


2ഃശമു:24:24. അതിന്‌ രാജാവ്‌ അരവ്നയോട്‌: 
അങ്ങനെയല്ല, ഞാന്‍ അതു നിന്നോട്‌ വിലയ്ക്കു 
വാങ്ങുകയേ ഉള്ളൂ. എനിക്കു ഒന്നും ചെലവില്ലാതെ 
ഞാന്‍ എന്റെ ദൈവമായ യഹോവയ്ക്കു മഹാ 
യാഗം കഴിക്കുകയില്ല, എന്നു പറഞ്ഞു. 

ദാവീദ്‌ രാജാവ്‌ സാധാരണക്കാരില്‍ നിന്നു 
വേറിട്ടു നില്‍ക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ 
യാണെന്ന വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവമാണ്‌ 
2 ശമു. 24-ാം അദ്ധ്യായത്തില്‍ വിവരിചിരിക്കുന്ന 
ത്‌. 24-0൦ അദ്ധ്യായം ആരംഭിക്കുന്നത്‌ “യഹോവ 
യുടെ കോപം വീണ്ടും യിസ്രായേലിന്റെ നേരെ 
ജ്വലിച്ചു. നീ ചെന്ന്‌ യിസ്രായേലിനെയും യഹൂദ 
രേയും എണ്ണുക എന്നിങ്ങനെ അവര്‍ക്കു വിരോധ 
മായി ദാവീദിനു തോന്നിച്ചു.” എന്നിപ്രകാരമാണ്‌. 
യഹോവയ്ക്ക്‌ യിര്രായിനോട കോപം ജ്വലിക്കു 
വാന്‍ കാരണമെന്തെന്ന്‌ അവിടെ വ്യക്തമല്ല. 
യിസ്രായേല്‍ ജനത്തിന്റെ പ്രവൃത്തികള്‍ തന്നെ 
യാകാം കാരണം. ജനം തെറ്റു ചെയ്തതിന്‌ 
അവരെ ശിക്ഷിക്കുവാന്‍ യഹോവ ദാവീദില്‍കുടെ 
ഒരു വ്യക്തമായ കാരണം കണ്ടെത്തുകയായിരു 
ന്നുവെന്ന്‌ ആ വാചകം ശ്രദ്ധിക്കുമ്പോള്‍ തോന്നാം. 
“ദാവീദിനു തോന്നിച്ചു” എന്ന പ്രയോഗം യഹോവ 
യാണ്‌ തോന്നിപ്പിച്ചത്‌ എന്ന സംശയം ഉളവാക്കും. 
ഈ സംഭവം തന്നെ 1 ദിന. 21:1ല്‍ രേഖപ്പെടുത്തി 
യിരിക്കുന്നത്‌ വായിക്കുമ്പോള്‍ ആ സംശയം ഇല്ലാ 
തെയാകും. “അനന്തരം സാത്താന്‍ യി്രായേ 
ലിനു വിരോധമായി എഴുന്നേറ്റു യി്സരായേലിനെ 
എണ്ണുവാനായി ദാവീദിനു തോന്നിച്ചു” ഇവിടെ സാ 
ത്താനാണ്‌ തോന്നിച്ചത്‌ എന്ന്‌ വ്യക്തമായി പറയു 
ന്നു. ഇവിടെ ദാവീദിന്‌ തെറ്റു ചെയ്യുവാനുള്ള 
പ്രലോഭനം ഉണ്ടാകുന്നു. അത്‌ ദൈവത്തിന്റെ പദ്ധ 
തിയില്‍ പെട്ടതാണ്‌ എന്നു കാണുമ്പോള്‍ സാധാ 
രണ ബുദ്ധിയ്ക്ക്‌ അംഗീകരിക്കുവാന്‍ പ്രയാസമാ 
ണ്‌. ദൈവം തെറ്റു ചെയ്യാന്‍ പ്രേരിപ്പിക്കുകയോ 
അനുവദിക്കുകയോ ചെയ്യുമോ? ദൈവത്തിനു 
പ്രീതികരമായി ജീവിക്കുവാന്‍ ആഗ്രഹിക്കുകയും 
ശ്രമിക്കുകയും ചെയ്യുന്ന ദാവീദിനെക്കൊണ്ട്‌ 
ഇങ്ങനെ ഒരു തെറ്റ്‌ ചെയ്യിക്കണമായിരുന്നോ? എന്ന 
ചോദ്യവും പ്രസക്തമായി തോന്നാം. ദൈവത്തിന്റെ 
പദ്ധതി നടപ്പാക്കുവാന്‍ ദൈവം മനുഷ്യനെ തന്നെ 
യാണ്‌ തെരഞ്ഞെടുക്കുന്നത്‌. ചിലരെ നന്മ ചെയ്യു 
വാനായി നിയോഗിക്കു മ്പോള്‍, ചിലരെ തിന്മ 
യ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഒരു തിന്മ 
പ്രവര്‍ത്തിക്കുന്നതിലൂടെ ദൈവീക പദ്ധതി നിറവേ 





റുവാന്‍ വഴി ഒരുക്കുമ്പോള്‍ ആ തിന്മ ചെയ്ത മനു 
ഷ്യന്‍ നാശപാത്രമായി തീരുകയല്ലേ ചെയ്യുന്നത്‌? 
എന്ന ചോദ്യം ഇവിടെ സംഗതമാണ്‌. അത്‌ മനു 
ഷ്യബുദ്ധിയ്ക്ക്‌ നിരക്കാത്തതാണെങ്കില്‍പോലും 
ചില ഉത്തരം നമുക്ക്‌ ഈഹിക്കാവുന്നതാണ്‌. തോട്ട 
ത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്ന 
രുത്‌ എന്ന്‌ യഹോവ കല്‍പിച്ചില്ലായിരുന്നെങ്കില്‍ 
മനുഷ്യന്‍ പാപം ചെയ്യുമായിരുന്നില്ല എന്നു ചിന്തി 
ക്കുന്നതുപോലെയാണ്‌ ഇതും. തിന്മ ചെയ്തവന്‍ 
അതു പാപമാണെന്ന്‌ തിരിച്ചറിഞ്ഞ്‌ പശ്ചാത്തപിച്ചു 
തിരിച്ചുവരുവാനുള്ള ബാദ്ധ്യതയുണ്ട്‌. തെരഞ്ഞെ 
ടുക്കപ്പെടുവാനുള്ള സ്വാതന്ത്രം ദൈവം മനുഷ്യന്‍ 
നല്‍കിയിരിക്കുന്നു. ദാവീദും പത്രോസ്‌ ശ്ലീഹായും 
യൂദായും ഉദാഹരണങ്ങളാണ്‌. ദാവീദും പത്രോസും 
ശ്ലീഹായും പാപം ചെയ്തെങ്കിലും പശ്ചാത്തപിച്ച്‌ 
തിരിച്ചുവന്ന്‌ രക്ഷയിലേക്ക്‌ കടന്നപ്പോള്‍ യൂദാ 
പാപം ചെയ്തിട്ട പാപത്തെ തിരിച്ചറിഞ്ഞെങ്കിലും 


www.bethelpatrika.org | 15 | 


Fl 


ബബ 





ക്ഷ 


പശ്ചാത്തപിക്കാതെ നാശപാത്രമായി മാറി എന്ന 
താണല്ലോ യാഥാര്‍ത്ഥ്യം. ഈ സംഭവത്തിലും 
ദാവീദു പശ്ചാത്തപിക്കുന്നതായി പിന്നീട്‌ നാം 
കാണുന്നുണ്ട്‌. 

സംഭവത്തിലേക്ക്‌ കടക്കാം. ദാവീദ്‌ തന്റെ 
സേനാധിപതിയായ യോവാബിനോട്‌ ദാന്‍ മുതല്‍ 
ബേര്‍ശേബാ വരെയുള്ള എല്ലാ യിരസായേല്‍ 
ഗോത്രങ്ങളേയും എണ്ണി ജനസംഖ്യ തന്നെ അറി 
യിക്കണമെന്ന്‌ കല്‍പ്പിച്ചു. യജമാനനായ രാജാവ്‌ 
ഇതിനു താല്‍പര്യപ്പെടരുത്‌ എന്ന്‌ യോവാബ്‌ ഉപ 
ദേശിച്ചുവെങ്കിലും അവന്‍ രാജാവിനെ അനുസരി 
ക്കേണ്ടതായി വന്നു. ഒന്‍പതു മാസവും ഒരു ദിവ 
സവും കൊണ്ട്‌ യോവാബ്‌ ജനത്തെ എണ്ണി. 
ആകെത്തുക രാജാവിനു നല്‍കി. യിരസായേലില്‍ 
ആയുധപാണികളായ യോദ്ധാക്കള്‍ എട്ടുലക്ഷവും 
യഹൂദ്യര്‍ അഞ്ചുലക്ഷവും ഉണ്ടായിരുന്നു. യിര്സാ 
യേലില്‍ 11 ലക്ഷവും യഹുദ്യയില്‍ 4 ലക്ഷത്തി 
എഴുപത്തി അയ്യായിരം പേരും എന്നാണ്‌ 1 ദിന: 
21:5ല്‍ കാണുന്നത്‌. എന്തുമാകട്ടെ സംഖ്യയല്ല 
ഇവിടെ പ്രധാനം. ജനത്തെ എണ്ണി എന്നതാണ്‌ 
ഗൌരവമേറിയ വസ്തുത. ജനസംഖ്യ എടുക്കു 
ന്നതു പാപമാകുമോ? പുറ: 30:12ല്‍ ജനത്തെ എണ്ണി 
ജനസംഖ്യ എടുക്കുവാന്‍ മോശയോടു യഹോവ 
കല്‍പിച്ചതായി കാണുന്നുമുണ്ട്‌. എന്നാല്‍ ഇങ്ങനെ 
ജനത്തെ എണ്ണുമ്പോള്‍ അവരുടെ ഇടയില്‍ 
ബാദ്ധ്യത ഉണ്ടാകാതിരിപ്പാന്‍ അരശേക്കല്‍ വീതം 
ഓരോരുത്തര്‍ താന്താന്റെ ജീവനുവേണ്ടി യഹോ 
വയ്ക്കു വീണ്ടെടുപ്പുവില കൊടുക്കേണം എന്നും 
യഹോവ അവിടെ കല്‍പ്പിച്ചിരിക്കുന്നു എന്നുകൂടി 
ചേര്‍ത്തു വായിക്കുമ്പോള്‍ ജനത്തെ എണ്ണുന്നത്‌ 
ശരിയായ പ്രവര്‍ത്തിയല്ലയെന്നു വ്യക്തമാകുന്നു 
ണ്ട്‌. ഇവിടെ ദാവീദു ജനത്തെ എണ്ണിയപ്പോള്‍ അവ 
രുടെ ജീവന്റെ വീണ്ടെടുപ്പു വില വാങ്ങിയതായി 
കാണുന്നില്ല. അതുകൊണ്ടാകാം പിന്നീടു നാം 
കാണുന്നതുപോലെ ജനത്തിനു ബോധമുണ്ടായ 
ത്‌. ദാവീദു ജനസംഖ്യയെടുക്കുന്നതിനെക്കുറിച്ച്‌ 1 
ദിന:27:23, 24 എന്നീ വാക്യങ്ങളില്‍ ഇങ്ങനെയാണ്‌ 
നാം വായിക്കുന്നത്‌. എന്നാല്‍ യഹോവ യിസ്രാ 
യേലിനെ ആകാശങ്ങളിലെ നക്ഷ്ര്രങ്ങളെപ്പോലെ 
വര്‍ദ്ധിപ്പിക്കും എന്ന്‌ അരുളിച്ചെയ്യുന്നതുകൊണ്ട്‌ 
ദാവീദ്‌ ഇരുപതു വയസ്സിനു താഴെയുളളവരുടെ 
എണ്ണം എടുത്തിരുന്നില്ല. സെരൂയയുടെ മകനായ 
യോവാബ്‌ എണ്ണുവാന്‍ തുടങ്ങിയെങ്കിലും അവര്‍ 
തീര്‍ത്തില്ല. അതുനിമിത്തം യിരസായേലില്‍ യഹോ 


ഒക്ടാബ൪ 2015 


വയുടെ കോപം വന്നതുകൊണ്ട്‌ ആ സംഖ്യ ദാവീ 
ദിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കില്‍ 
ചേര്‍ത്തിട്ടില്ല. തങ്ങളുടെ സംഖ്യാബലം 
കൊണ്ടാണ്‌ വിജയവും നേട്ടങ്ങളും പ്രാപിക്കുന്നത്‌ 
എന്ന ചിന്തയിലേക്കു നിപതിക്കുവാനും യഹോവ 
യിലുള്ള വിശ്വാസവും ആശ്രയവും നഷ്ടപ്പെടുവാന്‍ 
ഇടയാക്കുകയും ചെയ്യുമെന്നതാകാം അതുപാപ 
മായി പരിഗണിക്കുന്നത്‌. ദിനവൃത്താന്തത്തിലെ 
പ്രസ്താവം ദാവീദിന്റെ ഉദ്ദേശ്യമെന്തായിരുന്നുവെ 
ന്നതിന്റെ സൂചന നല്‍കുന്നുണ്ട്‌. താന്‍ രാജ്യഭാരം 
ഏറ്റെടുത്തതിനുശേഷം ജനസംഖ്യാ വര്‍ദ്ധനയു 
ണ്ടായിട്ടുണ്ടെങ്കില്‍ അതു തന്റെ ഭരണകാലത്തെ 
വലിയൊരു നേട്ടമായി കണക്കാക്കാമെന്ന ചിന്ത 
ദാവീദിന്‌ ഉണ്ടായിരുന്നിരിക്കാം. അഭിവൃദ്ധിയെല്ലാം 
ദൈവകൃപയാണെന്നു കരുതാതെ സ്വന്തം കഴിവാ 
ണെന്നു ചിന്തിക്കുക മനുഷ്യസഹജമായ ഒരു ബല 
ഹീനതയാണ്‌. താന്‍ നന്മ ചെയ്തതുകൊണ്ടാണ്‌ 
ഈ അനുഗ്രഹങ്ങള്‍ ലഭിച്ചതെന്നും, എന്റെ 
പ്രാര്‍ത്ഥനയുടെ ഫലമായിട്ടാണ്‌ ഇതെല്ലാം പ്രാപി 
ച്ചതെന്ന്‌ അഭിമാനിക്കുന്നതും ദൈവചിന്തയ്ക്ക്‌ വിരു 
ദ്ധമാണ്‌. അവിടെ ദൈവത്തെ സ്തുതിക്കുവാനും 
പുകഴ്ത്തുവാനും അവനില്‍ വീണ്ടും വീണ്ടും 
ആശ്രയിക്കുവാനുമുള്ള മനസ്സ്‌ നമുക്ക്‌ നഷ്ടമാകും. 

ജനസംഖ്യ കണക്കാക്കുന്നതുമൂലം മറ്റൊരു 
വിപത്തും കൂടെ വന്നുഭവിക്കാം. വര്‍ദ്ധിച്ച ജനസം 
ഖ്യയെക്കുറിച്ചുളള ബോധം ആ ചിന്തയ്ക്കു വഴി 
തെളിക്കും. സ്വന്തം ഭുജവീര്യത്തില്‍ അഹങ്കരിക്കു 
വാന്‍ സാദ്ധൃതയേറും. ദൈവാശ്രയം കുറയ്ക്കു 
വാന്‍ കാരണമാകും. ദൈവകൃപയുടെ മഹത്വം 
നഷ്ടമാകും. നമ്മുടെ ചിന്തയില്‍ ദോഷരഹിതമാ 
ണെന്നും നിസ്സാരമെന്നും തോന്നുന്ന കാര്യങ്ങള്‍ 
ദൈവദൃഷ്ടിയിൽ വലിയ ലംഘനമായി 
തീര്‍ന്നെന്നു വരാം. അതുകൊണ്ടുതന്നെ ദൈവം 
നമ്മുടെ ചിന്തകള്‍ക്കും താല്‍പര്യങ്ങള്‍ക്കും വലിയ 
വില കല്‍പിക്കുന്നു. അതിനാല്‍ പാപരഹിത 
മായൊരു ജീവിതത്തിന്‌ നമ്മുടെ ചിന്തകള്‍ക്കും 
ആഗ്രഹങ്ങള്‍ക്കും കടിഞ്ഞാണ്‍ ഇടേണ്ടത്‌ ആവ 
ശ്യമാണെന്ന്‌ ഇത്‌ സൂചിപ്പിക്കുന്നു. 

യോവാബ്‌ ജനത്തെ എണ്ണിയതിന്റെ കണക്ക്‌ 
ഏല്പ്പിച്ചു കഴിഞ്ഞപ്പോള്‍ തന്നെ ദാവീദിനു തന്റെ 
പാപത്തെക്കുറിച്ചു ബോധമുണ്ടായി. അവന്‍ പശ്ചാ 
ത്തപിച്ചു ഏറ്റുപറഞ്ഞ്‌ ക്ഷമായാചനം നടത്തുന്നു. 
2 ശമു. 24:10, 11 എന്നാല്‍ ദാവീദു ജനത്തെ എണ്ണി 
യശേഷം തന്റെ ഹൃദയത്തില്‍ കുത്തുകൊണ്ടിട്ട 


www.bethelpatrika.org | 16 | 


Fl 


ബബ 





ക്ഷ 


യഹോവയോട്‌ “ഞാന്‍ ചെയ്തത്‌ മഹാപാപം, 
എന്നാല്‍ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കേ 
ണമേ, ഞാന്‍ വലിയ ദോഷം ചെയ്തുപോയി 
എന്നു പറഞ്ഞു. ഏതു പാപവും മനഃസാക്ഷി 
ക്കുത്ത്‌ ഉളവാക്കും. അതാകട്ടെ ദൈവാത്മ വ്യാപ 
രത്തിന്റെ ഫലമാണ്‌. മനസ്സാക്ഷി തെറ്റിനെക്കുറി 
ച്ചുള്ള ബോധം വരുത്തുമ്പോള്‍ ചിലര്‍ അതിനെ 
അവഗണിച്ചകളയും. ചിലപ്പോള്‍ അത്‌ അങ്ങനെ 
വലിയ ഒരു പാപമല്ലായെന്നു സ്വയം സമാധാനി 
ക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്‌ എന്നു 
പറഞ്ഞ്‌ അതിനെ നിസ്സാരമായി തള്ളിക്കളയും. 
പാപത്തെക്കുറിച്ച്‌ ബോധമുണ്ടാകുമ്പോള്‍ തന്നെ 
അതിനെക്കുറിച്ചു ഓര്‍ത്ത്‌ പശ്ചാത്തപിക്കുകയും 
ഏറ്റു പറഞ്ഞ്‌ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോള്‍ 
ദൈവം ആ പാപം കണക്കിടാതെ ക്ഷമിക്കുന്നു. 
പിന്നെയാകട്ടെ, ഇനിയും സമയമുണ്ടല്ലോ എന്നി 
ങ്ങനെയുള്ള ചിന്ത പലപ്പോഴും പശ്ചാത്താപത്തില്‍ 
നിന്ന്‌ മനസ്സിനെ പിന്തിരിപ്പിച്ചു കളയും. പാപബോ 
ധമുണ്ടാകുമ്പോള്‍ തന്നെ അതിനെക്കുറിച്ച്‌ ഓര്‍ത്ത്‌ 
ദൈവസന്നിധിയില്‍ കണ്ണുനിര്‍പൊഴിക്കുന്നുവെന്ന 
താണ്‌ ദാവീദു രാജാവിന്റെ ഏറ്റവും വലിയ സ്വഭാവ 
ശ്രേഷ്ഠത. ബേത്ത്‌ - ശേബയുമായുള്ള ബന്ധ 
ത്തിന്റെ സന്ദര്‍ഭത്തിലും ഇതു നാം ദര്‍ശിച്ചതാണ്‌. 

ബേത്ത്‌ - ശേബയുമായുള്ള അവിഹിത 
ബന്ധത്തെക്കുറിച്ച്‌ ദാവീദു രാജാവിനു ബോധമു 
ണ്ടാകുവാന്‍ നാഥാന്‍ പ്രവാചകന്റെ ആഗമനം 
ആവശ്യമായി വന്നു. എന്നാല്‍ ഇവിടെയാകട്ടെ 
ദാവീദ്‌ സ്വയം തിരിച്ചറിഞ്ഞ്‌ പശ്ചാത്തപിച്ചതിനു 
ശേഷം ഗാദിലൂടെ ഈ പാപത്തിനു ലഭിക്കുന്ന 
ശിക്ഷയെക്കുറിച്ച്‌ മാ്രമണ്‌ അറിയിക്കുന്നത്‌. ആദ്യ 
സംഭവത്തില്‍ പശ്ചാത്തപിച്ചവര്‍ക്ക്‌ മരണത്തില്‍ 
നിന്നും മോചനം ലഭിച്ചെങ്കിലും പാപത്തിന്റെ 
ശിക്ഷ യഹോവ ദാവീദിനു നല്‍കുന്നു. എന്നാല്‍ 
ഇവിടെ സ്വയം പശ്ചാത്തപിച്ചതിനാല്‍ ശിക്ഷ തെര 
ഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്യം യഹോവ ദാവീ 
ദിനു നല്‍കുന്നു. ഈ പാപത്തിനു കിട്ടാവുന്ന മുന്നു 
ശിക്ഷകളെക്കുറിച്ചു ഗാദ്‌ ദാവീദിനോടു പറയുന്നു. 
ദേശത്ത്‌ ഏഴ്‌ സംവത്സരം ക്ഷാമം ഉണ്ടാകും. മുന്നു 
മാസം ശ്രതുക്കള്‍ പിന്‍തുടരും. അവരുടെ 
മുന്‍പില്‍ നിന്ന്‌ ഓടിപ്പോകുകയും ചെയ്യും. മൂന്നു 
ദിവസത്തെ മഹാമാരിയുണ്ടാകും. ഒരു തെരഞ്ഞെ 
ടുപ്പിനുളള സാഹചര്യം ഉണ്ടാകുമ്പോള്‍ അവിടെ 
ഒരു പ്രതിസന്ധിയും ചിന്താകുഴപ്പവും ആത്മസം 
ഘര്‍ഷവും സ്വാഭാവികമാണ്‌. ദാവീദ്‌ ഇവിടെ പറ 


ഒക്ടടാബ൪ 2015 


യുന്നത്‌ കേള്‍ക്കുക. “ഞാന്‍ വലിയ വിഷമത്തില്‍ 
ആയിരിക്കുന്നു.” (2 ശമു. 24:14) പ്രതിസന്ധി ഘട്ട 
ത്തില്‍ ഏതു തെരഞ്ഞെടുക്കുന്നുമെന്നതാണ്‌ ഒരാ 
ളുടെ വ്യക്തിത്വവും സ്വഭാവവും വെളിവാക്കുന്നത്‌. 
യഹോവയില്‍ സങ്കേതവും ബലവും ആശ്രയവും 
അര്‍പ്പിച്ചിരിക്കുന്ന ദാവീദിന്റെ ദൈവത്തിലുള്ള അടി 
യുറച്ച വിശ്വാസം ഈ തെരെഞ്ഞെടുപ്പില്‍ പ്രതി 
ഫലിക്കുന്നു. ദാവീദ്‌ ഗാദിനോടു പറയുന്നു. 2 ശമു. 
24:4. “നാം യഹോവയുടെ കൈയ്യില്‍ തന്നെ വീഴു 
ക. അവന്റെ കരുണ വലിയതല്ലോ. മനുഷ്യരുടെ 
കൈയ്യില്‍ ഞാന്‍ വീഴരുതേ എന്നു പറഞ്ഞു. 
യഹോവ ദീര്‍ഘക്ഷമയും മഹാദയയുമുള്ളവനാ 
ണെന്ന്‌ ദാവീദിനു നല്ല ബോധമുണ്ടായിരുന്നു. ഇതു 
പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്‍റെ സാഹചര്യം 
ഉണ്ടായാല്‍ നാം സ്വീകരിക്കുന്ന മാര്‍ഗ്ഗമെന്തായി 
രിക്കും എന്നു സ്വയം ശോധനയ്ക്ക്‌ ഇതു പ്രേരക 
മാകട്ടെ. 

മൂന്നു ദിവസത്തെ മഹാമാരിയാണ്‌ ദാവീദ്‌ 
തെരെഞ്ഞെടുത്തത്‌. രാവിലെ മുതല്‍ നിശ്ചിത 
സമയം വരെ, ദാന്‍ മുതല്‍ ബേര്‍ശേബ വരെ മഹാ 
മാരി ഉണ്ടായി. എഴുപതിനായിരം പേര്‍ മരിച്ചു. 
യഹോവയുടെ മഹാദയ അവിടെ പ്രതൃക്ഷമായി. 
ദൈവദൂതന്‍ യെരുശലേമിനെ അവിടെ പ്രത്യക്ഷ 
മാക്കി. ദൈവദൂതന്‍ യെരുശലേമിനെ ബാധിപ്പാന്‍ 
കൈനീട്ടിയപ്പോള്‍ യഹോവ അനര്‍ത്ഥത്തെക്കു 
റിച്ചു അനുതപിച്ചു. ജനത്തില്‍ നാശം ചെയ്യുന്ന 
തില്‍ നിന്ന്‌ ദൂതനെ വിലക്കുക. അന്നേരം യഹോ 
വയുടെ ദൂതന്‍ യബൂസ്യനായ അരവ്നായുടെ 
മെതിക്കളത്തിനരികെ ആയിരുന്നു. 1 ദിന. 21-ാ൦ 
അദ്ധ്യായത്തില്‍ ആ സംഭവം വിവരിച്ചിരിക്കുന്നു. 
അവിടെ മെതിക്കളത്തിന്റെ ഉടമയുടെ പേര്‍ 
ഓര്‍ന്നാന്‍ എന്നാണ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. 
ജനത്തിന്റെ മേല്‍ വന്നിരിക്കുന്ന ബാധ കണ്ടിട്ട 
ദാവീദ്‌ യഹോവയോട: ഞാനല്ലോ പാപം ചെയ്ത 
ത്‌? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവന 
ത്തിനും വിരോധമായിരിക്കട്ടെ എന്നു പ്രാര്‍ത്ഥിച്ചു 
പറഞ്ഞു. (2 ശമു. 24:170 ഇവിടെ ദാവീദു മോശെ 
യെപ്പോലെയുള്ള ഒരു ജനനായകനായി വളര്‍ന്നി 
രിക്കുന്നു. യഹോവ വീണ്ടും ഗാദിനെ ദാവീദിന്റെ 
അടുക്കല്‍ പറഞ്ഞയച്ചു. യെബുസ്യനായ അരമ്നാ 
യുടെ കളത്തില്‍ യഹോവയ്ക്ക്‌ ഒരു യാഗപീഠം 
പണിയണമെന്ന യഹോവയുടെ കല്പന ദാവീ 
ദിനെ അറിയിക്കുന്നു. ദാവീദ്‌ ഉടനെ അരവ്നായെ 
സമീപിച്ചു. നിലം ആവശ്യപ്പെട്ടു. അരവ്നാ അതു 


www.bethelpatrika.org | 17 | 





ore ee 
വിലകൂടാതെ കൊടുക്കുവാന്‍ തയ്യാറായി. 
അപ്പോള്‍ ദാവീദു പറഞ്ഞു. “അങ്ങനെയല്ല ഞാന്‍ 
അതു നിന്നോടു വിലയ്ക്കേ വാങ്ങുകയുള്ളൂു. 
എനിയ്ക്ക്‌ ഒന്നും ചെലവില്ലാതെ ഞാന്‍ എന്റെ 
യഹോവയ്ക്കു ... യാഗം കഴിക്കയില്ല” കളവും കാള 
കളെയും 50 ശേക്കല്‍ വെള്ളിക്ക്‌ (600 ശേക്കല്‍ 
പൊന്ന്‌ എന്നാണ്‌. ദിന. 21:26ല്‍ പറയുന്നത്‌.) 
വാങ്ങി അവിടെ യാഗപീഠം പണിതു ഹോമയാഗ 
ങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. യഹോവ 
ദേശത്തിന്റെ പ്രാര്‍ത്ഥന കേട്ടു. ബാധ യിര്സായേ 
ലിനെ വിട്ടുമാറി. 

അരവ്നായുടെ പക്കല്‍ നിന്ന്‌ ദാനമായി 
നല്‍കാമെന്ന്‌ പറഞ്ഞിട്ടും നിലം വിലയ്ക്കുവാ 
ങ്ങിയ ദാവീദിന്റെ നടപടി ദൈവീക ബന്ധത്തിലെ 
ഏറ്റവും അര്‍ഹമായ ഒന്നുതന്നെയാണ്‌. ദാവീദിന്റെ 
ഈ മനോഭാവം അനന്യസാധാരണമാണ്‌. രാജാവ്‌ 
എന്ന നിലയില്‍ രാജ്യവും ജനങ്ങളും സ്വന്തമെന്നു 
കരുതാവുന്നതാണ്‌. അരവ്നാ മനസ്സോടെ കൊടു 
ക്കാന്‍ തയ്യാറായില്ലെങ്കിലും ബലമായി ദാവീദു 
നിലം പിടിച്ചെടുത്താലും ആരും കുറ്റം പറയുക 
യില്ല. ദൈവത്തിനു നല്‍കുമ്പോള്‍ അതു അന്യ 
രില്‍ നിന്നു നേടിയതോ പിടിച്ചെടുത്തതോ ആക 
രുത്‌ എന്നും അതു സ്വയാര്‍ജ്ജിതമായിരിക്കണ 
മെന്നും ദാവീദു നമ്മോട ഉദ്ബോധിപ്പിക്കുന്നു. 
ദൈവത്തിനുവേണ്ടി സ്വയം ചെലവിടുവാന്‍ തയ്യാ 
റാകുമ്പോഴാണ്‌ നമ്മുടെ നേര്‍ച്ചകളും കാഴ്ചകളും 
പ്രാര്‍ത്ഥനകളും അനുഗ്രഹമായി മാറുന്നത്‌. കുറ 
ച്ചുകൊടുത്ത്‌ കൂടുതല്‍ ആര്‍ജ്ജിക്കുന്ന കച്ചവട 
മനോഭാവമല്ല ദൈവത്തോടുള്ള ബന്ധത്തില്‍ 
നമുക്ക്‌ ഉണ്ടായിരിക്കേണ്ടത്‌. ദൈവത്തിനുവേണ്ടി 
സ്വന്തം സമയവും താലന്തുകളും നല്‍കുവാനുള്ള 
മനസ്സുണ്ടാകണം. അവിടെയാണ്‌ ദൈവം കരുണ 
ചൊരിയുക. അവിടെയാണ്‌ ബാധ ഒഴിയുക. അവി 
ടെയാണ്‌ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുക. 
മീഖാ. 3:10. എന്റെ ആലയത്തില്‍ ആഹാരം ഉണ്ടാ 
ക്കേണ്ടതിന്‌ നിങ്ങള്‍ ദശാംശം മുഴുവനും ഭണ്ഡാ 
രത്തിലേക്ക്‌ കൊണ്ടുവരുവീന്‍. ഞാന്‍ നിങ്ങള്‍ക്ക്‌ 
ആകാശത്തിന്റെ കിളിവാതിലുകള്‍ തുറന്ന്‌ സ്ഥലം 
പോരാതെ വരുവോളം അനുഗ്രഹം പകരുകയി 
ല്ലയോ?” ദൈവത്തില്‍ നിന്ന്‌ എന്തു കിട്ടും? എന്ന 
ചിന്തയും ചോദ്യവും ആധുനിക വിശ്വാസിയുടെ 
മനസ്സില്‍ നിറഞ്ഞു നില്‍ക്കുന്നു. എനിക്ക്‌ ദൈവ 
ത്തിനുവേണ്ടി എന്തു ചെയ്യുവാന്‍ കഴിയും എന്തു 
കൊടുക്കുവാന്‍ കഴിയും എന്നു ചിന്തിക്കുന്നവര്‍ 


ഉക്ദടാബര 2015 


വിരളമാണ്‌. കൊടുക്കാന്‍ മനസ്സുള്ളവരുടെ ഹൃദ 
യത്തിലും വ്യയം ചെയ്യാന്‍ തയ്യാറാകുന്നവരുടെ 
മുന്‍പിലും ആണ്‌ ദൈവം വസിക്കുന്നത്‌. ദാവീദു 
രാജാവിനുശേഷം മകന്‍ ശലോമോന്‍ രാജാവ്‌ 
യഹോവയ്ക്ക്‌ ദേവാലയം പണിതത്‌ ദാവീദ്‌ അര 
വ്നായില്‍ നിന്ന്‌ വിലയ്ക്കു വാങ്ങിയ നിലത്തായി 
രുന്നു എന്നു മനസ്സിലാകുമ്പോഴാണ്‌ ദാവീദിന്റെ 
മനോഭാവത്തിന്റെ മഹത്വവും വിലയും വെളിവാ 
കുന്നത്‌. ദൈവം സ്വീകരിക്കുന്ന വഴിപാടുകള്‍ 
എങ്ങനെയുള്ളതാണെന്ന്‌ ഈ സംഭവം നമ്മെ പഠി 


പ്പിക്കുന്നു. DG 


പെങ്ങന്നുര്‍ ഭദ്രാസന 
ബാലസമാജം ക്യാമ്പ്‌ 


ചെങ്ങന്നൂര്‍ ഭദ്രാസന ബാലസമാജത്തിന്റെ 
വാര്‍ഷിക ത്രിദിന ക്യാമ്പ്‌ 2015 ഒക്ടോബര്‍ 22, 
23, 24 തീയതികളില്‍ കുടശ്ശനാട്‌ സെന്റ്‌ 
സ്റീഫന്‍സ്‌ ഓര്‍ത്തഡോക്‌സ്‌ കത്തീഡ്രലില്‍ നട 
ക്കുന്നതാണ്‌. 

ചെങ്ങന്നൂര്‍ ഭദ്രാസനാധിപന്‍ അഭി. തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 
അദ്ധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തില്‍ ബാല 
സമാജം കേന്ദ്ര പ്രസിഡന്റ്‌ , അഭി. ഡോ. ജോഷ്വാ 
മാര്‍ നിക്കോദിമോസ്‌ മെത്രാപ്പോലീത്താ ഉദ്ഘാ 
ടനം നിര്‍വൃഹിക്കുന്നതും യു. കെ. യൂറോപ്പ്‌ ഭദ്രാ 
സനാധിപന്‍ അഭി. ഡോ. മാത്യൂസ്‌ മാര്‍ തീമോ 
ത്തിയോസ്‌ തിരുമനസ്സുകൊണ്ട്‌ സമാപനദിനം 
വി. കുര്‍ബ്ബാന അര്‍പ്പിക്കുന്നതും അനുഗ്രഹ 
പ്രഭാഷണം നടത്തുന്നതുമാണ്‌. ചെങ്ങന്നൂര്‍ ഭ്ര്രാ 
സന സെക്രട്ടറി ബഹു. ഫാ. തോമസ്‌ കൊക്കാ 
പുറമ്പില്‍ വികാരി ഫാ. ഐപ്പ്‌ പി. സാം എന്നി 
വര്‍ ക്യാമ്പിന്‌ നേതൃത്വം നല്‍കുന്നു. പ്രഗത്ഭ 
രായ വ്യക്തികള്‍ ക്യാമ്പില്‍ ക്ലാസ്സുകള്‍ നയി 
ശ്ഖുഠ. 

ഭദ്രാസനത്തിലെ എല്ലാ ദൈവാലയങ്ങളില്‍ 
നിന്നും 4 പേരില്‍ കുറയാതെ (2 ബാലന്‍, 2 
ബാലിക) പള്ളിച്ചെലവില്‍ ക്യാമ്പില്‍ സംബന്ധി 
ക്കേണ്ടതാണ്‌ എന്ന്‌ ബാലസമാജം ഭദ്രാസന 
വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കട 
വില്‍, ബാലസമാജം ഭദ്രാസന സെക്രട്ടറിമാരായ 
റിജോഷ്‌ ഫിലിപ്പ്‌, ആനി കെ. തോട്ടുപുറം 
എന്നിവര്‍ അറിയിച്ചു. 


www.bethelpatrika.org | 18 | 





സ്തുത്യോപഹാരം 


ഷാജന്‍ മാത്യു, കട്ടലുറത്ത്വാലിയില്‍ അവന്യു 


“കരുണയുടെ അപ്പോസ്തോലന്‍” എന്ന മറു 
പേരില്‍ അറിയപ്പെട്ടിരുന്ന അല്‍വാറീസ്‌ മാര്‍ യൂലി 
യോസ്‌ പിതാവിന്റെ 92-ാം ഓര്‍മ്മപ്പെരുന്നാളില്‍ മല 
കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ പര 
മാദ്ധ്യക്ഷന്‍ പരിശുദ്ധ ബസ്സേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ 
ബാവാ തിരുമേനി ആമുഖമായി പറഞ്ഞ വാക്കുക 
ളാണ്‌ ഈ ലേഖനത്തിന്റെ തലവാചകം. 

പരിശുദ്ധ സഭയുടെ പ്രഖ്യാപിത വിശുദ്ധന്മാ 
രുടെ ഗണത്തിലേക്ക്‌ ചേര്‍ക്കപ്പെടണമെന്ന്‌ ബഹു 
ശതം വിശ്വാസികളും, സഭാനേതൃത്വവും പരിശു 
ദ്ധാത്മാവില്‍ ആഗ്രഹിക്കുന്ന വേളയില്‍ മലയാള 
ക്കരക്ക്‌ അത്ര സുപരിചിതമാകാതെ പോയ ഈ 
പിതാവിനെ സംക്ഷിപ്തമായി ഒന്നു പരിചയപ്പെടു 
ത്തുവാനുള്ള ഒരു ്രമമാണീ ലേഖനം. ഗോവയില്‍, 
റിബാന്തര്‍, പഞ്ചിം എന്ന സ്ഥലത്തെ സെന്റ്‌ മേ 





ഉണ്ണില്‍ മ0ഞ്ഞുകിടന 
മാണിക്യം: അജ 
റിസ്‌ മാര്‍ സദലിയോസ്‌ 


രീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളിയില്‍ ഇന്നദ്ദേഹം 
പള്ളികൊള്ളുന്നു, 

ഗോവയിലെ വെര്‍ണ എന്ന സ്ഥലത്ത്‌ ഒരു 
കുലീന കത്തോലിക്കാ കുടുംബത്തിലെ ജോസഫ്‌ 
ബാപ്റ്റിസ്റ്റാ അല്‍വാരീസിന്റെയും, മരിയാനോ 
ലോറന്‍സിന്റെയും മകനായി 1836 ഏപ്രില്‍ 29ന്‌ 
അന്റോണിയോ ഫ്രാന്‍സിസ്‌കോ സേവ്യര്‍ അല്‍വാ 
റീസ്‌ ഭൂജാതനായി. അല്‍വാരീസ്‌ കുടുംബത്തിന്‌ 
“ദേവഗര്‍'- ദൈവത്തിന്റെ വീട - എന്നൊരു ഇരട്ട 
പ്പേരുണ്ടായിരുന്നു. 

ചെറുപ്പത്തില്‍ തന്നെ ആത്മീയ കാര്യങ്ങളില്‍ 
തല്പരനായിരുന്ന അല്‍വാരീസ്‌ പഠനം പൂര്‍ത്തി 
യാക്കി ബോംബെയിലേക്ക്‌ പോവുകയും 1862ല്‍ 
ബിഷപ്പ്‌ വാള്‍ട്ടര്‍ എസ്റ്റീനില്‍ നിന്ന്‌ വൈദീക പട്ടം 
സ്വീകരിക്കുകയും ചെയ്തു. 1867ല്‍ തിരിച്ച്‌ ഗോവ 
യില്‍ മടങ്ങിയെത്തിയ ഫാ. അല്‍വാരീസ്‌ “പഞ്ചിം” 
എന്ന സ്ഥലം കര്‍മ്മഭൂമിയാക്കി അഗതികള്‍ക്കും, 
അശരണര്‍ക്കും വേണ്ടി അക്ഷീണ പ്രയത്നം 
ചെയ്തു. ജീവകാരുണ്യ പ്രവര്‍ത്ത നങ്ങളിലും 
വിദ്യാഭ്യാസ രംഗത്തു, പ്രത്രപവര്‍ത്തന മേഖല 
യിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം, 
ഓര്‍ത്തഡോക്സ്‌ സഭയെക്കുറിച്ച്‌ കൂടുതല്‍ പഠി 
ക്കുകയും സത്യവിശ്വാസം മനസ്സിലാക്കി 1887ല്‍ 
കത്തോലിക്കാ സഭയെ പരിത്യജിച്ച്‌ മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭാ വിശ്വാസത്തെ പുണര്‍ന്നു. 

അദ്ദേത്തിന്റെ വിശ്വാസ തീക്ഷണതയും ജീവിത 
രീതിയും കണക്കിലെടുത്ത്‌ പരിശുദ്ധ പരുമല തിരു 
മേനി റമ്പാനാക്കുകയും 1889 ജൂലൈ 29-ാം തീയതി 
അഭിവന്ദ്യ പിതാക്കന്മാരായ ജോസഫ്‌ മാര്‍ ദീവ 
ന്നാസിയോസ്‌ (പുലിക്കോട്ടില്‍) ഗീവര്‍ഗീസ്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ (പരിശുദ്ധ പരുമല തിരുമേനി;, 
പൌലോസ്‌ മാര്‍ ഈവാനിയോസ്‌ (കണ്ടനാട്‌), 
പൌലോസ്‌ മാര്‍ അത്താനാസിയോസ്‌ (കടവില്‍) 
എന്നിവര്‍ ചേര്‍ന്ന്‌ അല്‍വാരീസ്‌ മാര്‍ യൂലിയോസ്‌ 
എന്ന നാമധേയത്തില്‍ മെത്രാപ്പോലീത്തായായി 
കോട്ടയം പഴയ സെമിനാരിയില്‍ വെച്ച്‌ വാഴിക്കു 
കയും കേരളമൊഴികെയുള്ള ഇന്ത്യാ ദേശത്തി 
ന്റെയും, സിലോണിന്റെയും, ബാഹ്യ കേരളത്തി 
ന്റെയും പ്രഥമ മെത്രാപ്പോലീത്തയായി നിയമിക്കു 
കയും ചെയ്തു. 


www.bethelpatrika.org | 19 


Fl 





പ്രവര്‍ത്തനം 

കത്തോലിക്കാ സഭയുടെയും അന്നത്തെ ഭരണ 
കൂടത്തിന്റെയും ശക്തമായ എതിര്‍പ്പുകള്‍ക്കിട 
യിലും വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും 
മധ്യത്തിലും തന്റെ സഹ്രപവര്‍ത്തകനായിരുന്ന 
ഫാ. നൂറോനോയുടെയും മറ്റും സഹായത്തോടെ 
പ്രവര്‍ത്തിക്കുകയും, കര്‍ണ്ണാടകയിലെ കാനറാ 
ഭാഗത്തുള്ള ്രഹ്മവാര്‍ദേവാലയവും അതിന്‌ സമീ 
പത്തുള്ള 5000 കുടുംബങ്ങളും ഓര്‍ത്തഡോക്സ്‌ 
സഭാ വിശ്വാസം സ്വീകരിച്ച്‌ സഭയില്‍ ചേര്‍ന്നു. മംഗ 
ലാപുരം, തൂത്തുക്കുടി, സിലോണ്‍, ്രിട്ടന്‍ എന്നീ 
പ്രദേശങ്ങളിലും ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസ സമൂ 
ഹത്തെ സൃഷ്ടിച്ച്‌ പരിപാലിച്ചു. തികഞ്ഞ ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭാ ഭക്തിയില്‍ സഭയെ പോഷിപ്പിച്ച 
ഈ പിതാവ്‌ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. 

വിദ്യാഭ്യാസ വിചക്ഷണന്‍ എന്ന നിലയില്‍ 
വിദേശ ഭാഷാ ജ്ഞാനം ആവശ്യമെന്ന്‌ മനസ്സിലാ 
ക്കിയ പിതാവ്‌ പോര്‍ട്ടുഗീസ്‌, ലാറ്റിന്‍, ്രഞ്ച്‌ എന്നീ 
ഭാഷകള്‍ പഠിപ്പിക്കുന്നതിനായി ഒരു കോളേജ്‌ 
സ്ഥാപിക്കുകയും, 1912ല്‍ ഗോവാ തലസ്ഥാന നഗ 
രിയായ പഞ്ചിം-ല്‍ ഒരു ഇംഗ്ലീഷ്‌ സ്കൂള്‍ ആരംഭി 
ക്കുകയും ചെയ്തു. പ്രത പ്രവര്‍ത്തന രംഗത്ത്‌ 
സ്ഥായിയായ സംഭാവന ചെയ്ത പിതാവ്‌ ൧, Cruz 
(കുരിള്‍), ‘Vardade' (സത്യം), ‘Times of Goa, 
‘O Progress de Goa,‘ O Brado Indiano’ 
എന്നീ പത്രങ്ങളുടെ ആധിപത്യം വഹിക്കുകയും, 
യാഥാര്‍ത്ഥ്യങ്ങള്‍ വളച്ചൊടിക്കാതെ, അടിച്ചമര്‍ത്ത 
പ്പെട്ട സാധാരണക്കാരുടെ അവകാശങ്ങള്‍ക്കു 
വേണ്ടി തൂലിക ചലിപ്പിക്കുകയും അങ്ങനെ 
പ്രസിദ്ധി നേടുകയും, സാധാരണ ജനങ്ങളോടൊപ്പം 
നില്‍ക്കുകയും ചെയ്തു. അന്നത്തെ ഭരണകൂട 
ത്തിന്റേയും കത്തോലിക്കാ നേതൃത്വത്തിന്റേയും 
ദുഷിപ്പുകള്‍ക്ക്‌ എതിരായി തൂലിക ചലിപ്പിച്ച അദ്ദേ 
ഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങള്‍ ഓരോന്നായി 
ഗവണ്‍മെന്റ്‌ നിര്‍ത്തല്‍ ചെയ്തു. 

രാജ്യസ്നേഹിയും, സ്വാതന്ത്ര സമര സേനാ 
നിയുമായിരുന്ന അല്‍വാറീസ്‌ മാര്‍ യൂലിയോസ്‌ 
പിതാവിന്റെ ജീവചരിത്രം രചിച്ച ഡോ. കര്‍മോ 
അസ്വേദോ എന്ന ഗോവയിലെ വിഖ്യാത ചരിത്ര 
കാരന്‍ ‘Patriot and Saint എന്നാണ്‌ ആ ഗ്രന്ഥ 
ത്തിന്‌ പേരുതന്നെയിട്ടിരിക്കുന്നത്‌. 

നല്ലൊരു സാമൂഹിക പ്രവര്‍ത്തകനായിരുന്ന 
പിതാവ്‌, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലും, ഗോവയില്‍, 
മലേറിയ, സന്നിപാത ജ്വരം, വസൂരി, കോളറ, പ്ലേഗ്‌ 
തുടങ്ങിയ സാംക്രമിക രോഗങ്ങള്‍ പടര്‍ന്നുപിടിച്ച 
പ്പോള്‍ സ്വന്തം ആരോഗ്യത്തെ വകവയ്ക്കാതെ 
രോഗബാധിതരെ ശുശ്രൂഷിക്കുകയും വേണ്ട സഹാ 


ഉക്ദടാബ്ര്‍ 2015 


യങ്ങള്‍ ചെയ്യുകയും Direcos Para O Treat- 
ment Do Cholera’ 'കോളറയ്ക്ക്‌ എങ്ങനെ 
ചികിത്സിയ്ക്കാം' എന്നൊരു ലേഖുലേഖ പ്രസിദ്ധ 
പ്പെടുത്തുകയും ചെയ്തു. അവിടെ ഭക്ഷ്യക്ഷാമം 
നേരിട്ടപ്പോള്‍ കാര്‍ഷിക വിളകള്‍ ഉത്പാദിപ്പിക്കു 
വാന്‍ മുന്‍കൈ എടുക്കുകയും “മരിച്ചീനിക്കൃഷി” 
(Mandioca) എന്ന ലഘുലേഖയിറക്കുകയും 
ചെയ്തു. 

ഈ ശ്രേഷ്ഠ പിതാവ്‌, ആലംബഹീനര്‍, അഗ 
തികള്‍, അനാഥര്‍ എന്നിവര്‍ക്കായി ജീവിതത്തിന്റെ 
നല്ലൊരു പങ്ക ചിലവഴിച്ചു. തന്റെ ജീവിതാവസാന 
കാലഘട്ടത്തില്‍ ഒരു കൈയ്യില്‍ ഈന്നുവടിയും മറു 
കൈയ്യില്‍ ഭിക്ഷാപാത്രവുമായി നഗരവീഥിയിലേ 
ക്കിറങ്ങി. തന്റെ ഭവനംപോലും യാചകര്‍ക്കായി 
അന്തിയുറങ്ങാന്‍ നല്‍കിയ പിതാവിന്‌ നല്ലൊരു 
അന്ത്യയാര്ര നല്‍കുവാന്‍ പോലും മലങ്കര സഭാ 
മക്കള്‍ക്കും നേതൃത്വത്തിനും അന്നത്തെ സഭാ 
സാഹചര്യങ്ങളാലും ഭരണകൂടത്തിന്റെ കിരാതമായ 
നടപടികളാലും കഴിഞ്ഞില്ല. 

എന്നാല്‍ ഇന്ന്‌ നമ്മള്‍ ആ മാണിക്യത്തെ കണ്ട 
റിഞ്ഞിരിക്കുന്നു. അദ്ദേത്തിന്റെ 92-ാം ഓര്‍മ്മപ്പെരു 
ന്നാള്‍ 2015 സെപ്റ്റംബര്‍ 21-23 തീയതികളില്‍ പ. 
കാതോലിക്കാ ബാവാ തിരുമനസ്സിന്റെ പ്രധാന 
കാര്‍മ്മികത്വത്തിലും മറ്റ്‌ ഏഴ പിതാക്കന്മാരുടെയും 
മലങ്കരയിലെ അങ്ങോളമിങ്ങോളമുള്ള അനേകം 
വൈദീകരുടെയും വിശ്വാസികളുടെയും കൂട്ടായ്മ 
യില്‍ ഭക്തിസംവര്‍ദ്ധകമായി കൊണ്ടാടപ്പെട്ടു. 
വൈദീകര്‍ ഉള്‍പ്പെടെയുള്ള അനേകരില്‍ നിന്നും 
ഈ പിതാവിന്റെ മദ്ധ്യസ്ഥതയില്‍ അനുഗ്രഹം 
പ്രാപിക്കപ്പെട്ടതിനെക്കുറിച്ച്‌ അനുസ്മരിക്കുന്നത്‌ 
വ്യക്തി സംഭാഷണങ്ങളില്‍ കേട്ടറിഞ്ഞു. ദൈവക്യ 
പയാല്‍, ചെങ്ങന്നൂര്‍ പേരിശ്ശേരിക്ക്‌ കിഴക്ക്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ ദേവാലയം പരിശുദ്ധനായ പരു 
മല ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനി 
യാല്‍ സ്ഥാപിക്കപ്പെട്ടതിന്റെ 125-ാം വാര്‍ഷികം 
ആഘോഷിക്കുന്ന സന്ദര്‍ഭത്തില്‍ ആ പരിശുദ്ധ 
പിതാവിനാല്‍ വാഴിക്കപ്പെട്ട ഒരു പുണ്യവാന്റെ 
ഓര്‍മ്മപ്പെരുന്നാളില്‍ ഇടവക വികാരി ബഹുമാന്യ 
നായ മത്തായി സഖറിയ അച്ചന്റെ നേതൃത്വത്തില്‍, 
ഇടവകയുടെ എം. ജി. ഒ. സി. എസ്‌. എം. യൂണിറ്റ്‌ 
സംഘടിപ്പിച്ച തീര്‍ത്ഥയാത്രയില്‍ ഭാരവാഹിത്വം 
വഹിച്ച്‌ പങ്കെടുക്കുവാന്‍ കഴിഞ്ഞതില്‍ 
ദൈവത്തോട്‌ നന്ദി പ്രകാശിപ്പിച്ചും, പരിശുദ്ധരുടെ 
മദ്ധ്യസ്ഥതയില്‍ അഭയപ്പെട്ടും, നമ്മുടെ ഹൃദയ 
ത്തില്‍ തിളങ്ങേണ്ടുന്ന മറ്റൊരു മാണിക്യത്തെ 
ചെറിയ തോതില്‍ പരിചയപ്പെടുത്തിയും ഈ 
ലേഖനം ഉപസംഹരിക്കുന്നു. DG 


www.bethelpatrika.org | 20 


റോയി ചാക്കോ, ഇളമണ്ണുര്‍ 


വിണ്ടൊക്കെ ഓര്‍ത്ത ഡോക്സ്‌ ഇടവകക 
ളിലെ ഭവനങ്ങളില്‍ ഞായറാഴ്ചതോറും നടക്കുന്ന 
ഇടവക പ്രാര്‍ത്ഥനായോഗങ്ങളില്‍ സഭയുടെ പാര 
മ്പര്യമനുസരിച്ച്‌ ക്രമപ്പെടുത്തിയിരുന്ന പ്രാര്‍ത്ഥനാ 
പുസ്തകങ്ങളായിരുന്നു ഉപയോഗിച്ചുവന്നിരുന്നത്‌. 
ഏത്‌ ഭഗ്രാസനത്തിലെയും ഏത്‌ ഓര്‍ത്തഡോക്സ്‌ 
ഭവനങ്ങളില്‍ ചെന്നാലും ഒരേ രീതിയിലുള്ള 
പ്രാര്‍ത്ഥനയായിരുന്നു കേട്ടിരുന്നത്‌. വി. കുര്‍ബാന 
എന്നതുപോലെ ഇടവക ഗ്രാര്‍ത്ഥനായോഗ 
ങ്ങള്‍ക്കും ഏകികൃത സ്വഭാവമുണ്ടായിരുന്നു. 
വളരെ അര്‍ത്ഥമുള്ളതും ഓര്‍ത്തഡോക്‌സ്‌ പാര 
മ്പര്യ ആത്മീയ നിറവുള്ളതുമായിരുന്നു അന്ന്‌ വീടു 
കളില്‍ പ്രാര്‍ത്ഥനയ്ക്കുപയോഗിച്ചിരുന്ന ഗദ്യവും 
പദ്യവുമെല്ലാം. എന്നാല്‍ ഈ അടുത്തകാലത്ത്‌ 
സംഗതിയാകെ തകിടംമറിഞ്ഞു. തലതിരിഞ്ഞ 
ഒരേര്‍പ്പാടാണ്‌ പല ഓര്‍ത്തഡോക്സ്‌ പ്രാര്‍ത്ഥനാ 
യോഗങ്ങളിലും കണ്ടുവരുന്നതും കേട്ടുവരുന്നതും. 

പിതാക്കന്മാര്‍ പഠിപ്പിച്ചു തന്നിരിക്കുന്ന, പരി 
ശുദ്ധാത്മ പ്രേരിതരായി എഴുതി തന്നിരിക്കുന്ന 
പ്രാര്‍ത്ഥനകളില്‍ നിന്ന്‌ വ്ൃതിചലിച്ചു കൊണ്ടുള്ള 
ഒരു പ്രവണത ഇപ്പോള്‍ സഭയില്‍ വ്യാപകമായി 
ക്കൊണ്ടിരിക്കുകയാണ്‌. സഭയുടെ പൈതൃകവും 
അസ്ഥിത്വവും പരിപാലിക്കാന്‍ നിയോഗിതരായിരി 
ക്കുന്ന പുരോഹിതന്മാരില്‍ ചിലര്‍ തന്നെയാണ്‌ 
ഓരോരുത്തര്‍ക്കു തോന്നുന്നരീതിയില്‍ പ്രാര്‍ത്ഥന 
കള്‍ നടത്തുന്ന പുതിയ സ്രമ്പദായത്തിന്‌ 
നേതൃത്വം വഹിക്കുന്നത്‌ എന്നത്‌ ഇതിന്റെ ഗൌര 
വത്തെ വര്‍ദ്ധിപ്പിക്കുന്നു. വേലി തന്നെ വിളവു 
തിന്നുന്ന ഒരവസ്ഥയാണിത്‌. 

ചില കപടഭക്തിക്കാരും അമിതഭക്തിക്കാരും 
ഒത്തുചേര്‍ന്ന്‌ ഓര്‍ത്തഡോക്‌സ്‌ പാരമ്പര്യത്തെ വഴി 
തെറ്റിച്ച വലിച്ചുനീട്ടി മറ്റെവിടൊക്കെയോ കൊണ്ടെ 
ത്തിച്ചിരിക്കുന്നു. ചില ഇടവകകളിലെ ഭവനങ്ങളില്‍ 
നടക്കുന്ന ര്പാര്‍ത്ഥന കേട്ടാല്‍ ഏതോ പെന്ത 
ക്കോസ്ത്‌ വീട്ടില്‍ നടക്കുന്ന യോഗമാണെന്നേ 
തോന്നുകയുള്ളു. അസഹ്യമായ രീതിയിലാണ്‌ 
മിക്കയിടങ്ങളിലും പ്രാര്‍ത്ഥനകള്‍ നടക്കുന്നത്‌. 
ഇതുമായി പൊരുത്തപ്പെടാന്‍ സാധിക്കാത്ത, ചഞ്ച 
ലവിശ്വാസമില്ലാത്ത, മാതൃസഭയില്‍ അടിയുറച്ച 
വിശ്വാസമുള്ള, മാത്ൃയസഭയിലെ ആചാരാനുഷ്ഠാ 
നങ്ങളെ മാനിക്കുന്ന ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസി 
കള്‍ ഇപ്പോള്‍ ഇത്തരം പെന്തക്കോസ്ത്‌ ഓര്‍ത്ത 


വിശ്വാസിയെ 
പിടിച്ചു നിര്‍ത്താന്‍ 
(പാര്‍ത്ഥനാരീതിയെ 
ബലികഴിക്കരുത് 


ഡോക്‌സ്‌ മിക്സ്ചര്‍ പ്രാര്‍ത്ഥനായോഗങ്ങളില്‍ 
നിന്ന്‌ വിട്ടുനില്‍ക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഇവിടെ 
പോകുന്നതിനേക്കാള്‍ ഭേദം പെന്തക്കോസ്ത്‌ 
യോഗത്തിനു പോകുന്നതാണ്‌ ഭേദം എന്നവര്‍ തിരി 
ച്ചറിയുന്നു. ഇത്തരം ഓര്‍ത്തഡോകസുകാരുടെ 
്രാര്‍ത്ഥനായോഗങ്ങളുമായി പൊരുത്തപ്പെടാന്‍ 
സാധിക്കാത്ത അചഞ്ചലരായ ഓര്‍ത്തഡോക്‌സ്‌ 
വിശ്വാസികള്‍ ചില ഇടവകകളിലെ പ്രാര്‍ത്ഥനാ 
യോഗങ്ങളില്‍ സംബന്ധിക്കാന്‍ സാധിക്കാത്ത 
അവസ്ഥയില്‍ മനംനൊന്തു കഴിയുന്നു. 
പണ്ടൊക്കെ പാട്ടുപാടി, വേദപുസ്തകം 
വായിച്ച്‌ പ്രാര്‍ത്ഥനാപുസ്തകത്തിലെ പ്രാര്‍ത്ഥന 
കള്‍ ചൊല്ലി വിശ്വാസ്രപമാണവും ചൊല്ലി 
പ്രാര്‍ത്ഥന അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തു 
വന്നത്‌. പരമാവധി അരമണിക്കൂര്‍ നേരമാണ്‌ ഇതി 
നായി എടുത്തിരുന്നത്‌. ചിലയിടങ്ങളില്‍ ഇടവക 
യിലാരെങ്കിലും വേദവാക്യത്തെ കേന്ദ്രീകരിച്ച്‌ 
പ്രസംഗിക്കുകയുംകൂടി ചെയ്യുമായിരുന്നു. എന്നാ 
ലിന്ന്‌ പല ഇടവകകളിലും ഞായറാഴ്ച, വെളളി 
യാഴ്ച ദിനങ്ങളില്‍ ഭവനങ്ങളില്‍ നടത്തുന്ന 
പ്രാര്‍ത്ഥനകളില്‍ ആകെയൊരു പെന്തക്കോസ്ത്‌ 
മയം. ഒരു അവിയല്‍ പരുവം. സി.എസ്‌.ഐ.യും 
കത്തോലിക്കയും ഓര്‍ത്തഡോക്‌സും പെന്ത 
ക്കോസ്തും ചേര്‍ന്നൊരു കുഴഞ്ഞ പരുവം. ചില 
ഗ്രാമീണ മേഖലകളിലെ ഇടവക പ്രാര്‍ത്ഥനകളി 
ലാകട്ടെ സാക്ഷ്യം പറച്ചില്‍ വരെ ഒരു ഫാഷനായി 
മാറിയിട്ടുണ്ട്‌. ഇതിനായി ചില പള്ളികളിലെ നവീന 
ആത്മീയ നായകര്‍ നേതൃത്വം നല്‍കിവരികയും 
ചെയ്യുന്നു. വഴിതെറ്റി നടന്നിരുന്ന ഏതെങ്കിലും 
കുഞ്ഞാടിനെ മാനസാന്തരപ്പെടുത്തി പ്രാര്‍ത്ഥനാ 
യോഗത്തില്‍ കൊണ്ടുവന്ന്‌ ആത്മീയ നേതാവായി 
പ്രതിഷ്ഠിച്ച്‌ എല്ലാ പ്രാര്‍ത്ഥനായോഗങ്ങളിലും 
ഇത്തരക്കാരുടെ സാരോപദേശങ്ങള്‍ കേള്‍പ്പിക്കും. 
ചിലരുടെ അതികഠോരമായ ഗിരിപ്രഭാഷണങ്ങള്‍ 
നമ്മുടെ ക്ഷമയുടെ പരിധിക്കപ്പുറത്തായിരിക്കും. 


www.bethelpatrika.org | 21 | 







ട്‌ Re 
ഇത്തരം പ്രാര്‍ത്ഥനായോഗങ്ങള്‍ അരമണിക്കൂറി 
ലേറെ പതിവായി നീളാറുണ്ട്‌. ചില പ്രാര്‍ത്ഥന 
തൊഴിലാളി സ്ത്രീകളും പുരുഷന്മാരും പ്രാര്‍ത്ഥന 
ആരംഭിച്ചാല്‍ വായില്‍ വരുന്നതെല്ലാം വിളിച്ചുപറ 
യും. പറയുന്നതിനൊന്നും വലിയ അര്‍ത്ഥമൊന്നു 
മുണ്ടാവില്ല. എല്ലാത്തിനും പരിശുദ്ധാത്മാവിനെ 
പഴിചാരുകയും ചെയ്യും. ഇതിനെ എതിര്‍ക്കുന്ന 
വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ശ്രതുവാണ്‌., 
പിശാചിന്റെ പ്രതീകമാണ്‌ എന്നൊക്കെ പരസ്യ 
മായി ഇക്കൂട്ടര്‍ വിശേഷിപ്പിക്കുകയും ചെയ്യും. ഈ 
പരസ്യ വിചാരണ ഭയന്ന്‌ അടിയുറച്ച ഓര്‍ത്ത 
ഡോക്‌സ്‌ വിശ്വാസികളും ഈ രീതിക്കെതിരെ 
മൌനം പാലിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 

നമ്മുടെ സഭയുടെ ആരാധനകള്‍ വളരെ 
ഭംഗിയുള്ളതും ഇമ്പകരവുമാക്കുന്നത്‌ അര്‍ത്ഥപു 
ഷ്ടിയോടെയുള്ള പ്രാര്‍ത്ഥനാ ക്രമങ്ങളാണ്‌. ഏത്‌ 
എപ്പോള്‍ എങ്ങനെ പ്രാര്‍ത്ഥിക്കണമെന്ന്‌ സഭയുടെ 
പ്രാര്‍ത്ഥനാ ക്രമത്തില്‍ പറയുന്നു. അല്ലാതെ 
വായില്‍ വരുന്ന വാക്കുകളെല്ലാം വിളിച്ചു കൂവി 
ഇടയ്ക്കു കുറെ ഹാലേലുയ്യായും സ്തോത്രവും 
ഒക്കെ മികസ്‌ ചെയ്ത്‌ നടത്തുന്ന പ്രാര്‍ത്ഥനകള്‍ 
ഓര്‍ത്തഡോക്‌സ്‌ സഭയുടെ പാരമ്പര്യത്തിലുള്ളത 
ല്ല. അങ്ങനത്തെ പ്രാര്‍ത്ഥനകളൊക്കെ മോശമാ 
ണെന്നോ നല്ലതാണെന്നോ ഒന്നും ഈ ലേഖകന്‍ 
പറയുന്നില്ല. എന്നാല്‍ ഓര്‍ത്തഡോക്സ്‌ സഭാംഗം 
എന്ന നിലയില്‍ ദശകങ്ങളായി ഞാന്‍ അനുഷ്ഠിച്ചു 
വന്ന ഒരു പ്രാര്‍ത്ഥനാ ക്രമത്തിന്‌, നൂറ്റാണ്ടുകളായി 
സഭ പിന്തുടര്‍ന്നു വന്ന ഒരു പ്രാര്‍ത്ഥനാ രീതിക്ക്‌ 
മാറ്റമുണ്ടാകുകയും അത്‌ ഓര്‍ത്തഡോക്സ്‌ 
സഭയെ എതിര്‍ക്കുന്ന, സഭാവിശ്വാസത്തെ 


ഉക്ദടാബര്‍ 2015 


എതിര്‍ക്കുന്ന പെന്തക്കോസ്ത്‌ സഭയുടേതുപോലെ 
ആകുകയും ചെയ്യുമ്പോള്‍ എന്തോ ഒരു വല്ലായ്മ 
തോന്നുന്നു. ഇതിന്‌ ചില പുരോഹിതര്‍ നേതൃത്വം 
നല്‍കുന്നു എന്ന കാര്യം ഗുരുതരമായ ഒരു അച്ചട 
ക്കമില്ലായ്മയാണ്‌. 

ഇത്തരം കരിസ്മാറ്റിക പ്രാര്‍ത്ഥനകള്‍ വിശ്വാ 
സികള്‍ക്ക്‌ ആത്മീയ പ്രചോദനം, ഉണര്‍വ്വ്‌ ഒക്കെ 
നല്‍കുന്നു എന്ന തോന്നല്‍ ഉണ്ടാക്കുന്നു. അതിന്‌ 
അവസരം നല്‍കുന്ന പെന്തക്കോസ്ത്‌ സഭയിലേക്ക്‌ 
നമ്മളില്‍ ചിലര്‍ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ 
കൊഴിഞ്ഞുപോക്കിന്‌ ഒരു നിയന്ത്രണം ഉണ്ടാക്കാ 
നാണ്‌ സഭയില്‍ തന്നെ ഇത്തരം പ്രാര്‍ത്ഥനാരീതി 
പ്രോത്സാഹിപ്പിക്കുന്നത്‌ എന്ന്‌ ചില പുരോഹിതര്‍ 
അവരുടെ “പെന്തക്കോസ്ത്‌ പ്രാര്‍ത്ഥനാരീതി”യെ 
അനുകൂലിച്ച്‌ വാദിക്കുന്നുണ്ട്‌. 

പെന്തക്കോസ്ത്‌ പ്രാര്‍ത്ഥനാരീതിയെ 
എതിര്‍ക്കുവാന്‍ നമുക്കാര്‍ക്കും അവകാശമില്ല. 
അത്‌ അവരുടെ മയലീകാവകാശമാണ്‌. ഒരു സഭ 
യിലുള്ള വര്‍ക്ക്‌ അവരുടെ രീതിയില്‍ പ്രാര്‍ത്ഥി 
ക്കാന്‍ അവകാശമുണ്ട്‌. അത്‌ ചോദ്യം ചെയ്യാന്‍ 
മറ്റൊരു സഭക്കാരനും അധികാരവുമില്ല. 

എന്നാല്‍ ഇന്ത്യാക്കാരനായിരിക്കുന്വപോള്‍ 
ഇന്ത്യയുടെ നിയമങ്ങളെ മാനിക്കണം, നമ്മുടെ 
സംസ്ക്കാരങ്ങളെ ഉയര്‍ത്തിപ്പിടിക്കണം എന്നതു 
പോലെ ഓര്‍ത്തഡോകസുകാരായിക്കുമ്പോള്‍ സഭ 
യുടെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങ 
ളെയും പരസ്യമായി വെല്ലുവിളിച്ച മറ്റ്‌ സഭകളുടെ 
പ്രാര്‍ത്ഥനാരീതികള്‍ പ്രോത്സാഹിപ്പിക്കുന്നത്‌ നല്ല 
താണോ എന്ന്‌ ചിന്തിക്കണം. ഇതിന്‌ ചില അച്ച 
ന്മാര്‍ ചുക്കാന്‍ പിടിക്കുന്നത്‌ ഉചിതമാണോ എന്ന്‌ 


¥ 





ഉപവാസധ്യാനം നവംബര്‍ 4ന്‌ 





ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തില്‍ നടത്തുന്ന ഉപവാസ ധ്യാനയോഗം 
നവംബര്‍ 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 9.30 മുതല്‍ പേരിശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
പള്ളിയില്‍ വച്ച നടക്കും. സുവിശേഷസംഘം വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. റവ. ഡോ. ഫിലികസ്‌ 
യോഹന്നാന്റെ അദ്ധ്യക്ഷതയില്‍ കൂടുന്ന യോഗം ഭദ്രാസന മെത്രാപ്പോലീത്താ അഭി. തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമേനി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഭ്ര്രാസനാധിപന്‍ അഭി. സഖറിയാസ്‌ 
മാര്‍ അന്തോനിയോസ്‌ തിരുമേനി ധ്യാനം നയിക്കും. മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥനയ്ക്ക്‌ റവ. ഫാ. തോമസ്‌ 
പി. നൈനാന്‍ നേതൃത്വം നല്‍കും. ഭദ്രാസന സെക്രട്ടറി വികാരി റവ. ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍, 
ഫാ. മത്തായി സഖറിയാ, സജി പട്ടരുമഠം എന്നിവര്‍ യോഗത്തില്‍ പ്രസംഗിക്കും. ധ്യാനത്തില്‍ 
സംബന്ധിക്കുന്നവരുടെ സൌകര്യാര്‍ത്ഥം രാവിലെ 9 മണിക്ക്‌ ചെങ്ങന്നൂര്‍ ഹാച്ചറി ജംഗ്ഷനില്‍ 
നിന്നും, പേരിശ്ശേരി മഠത്തുംപടി ജംഗ്ഷനില്‍ നിന്നും വാഹനങ്ങള്‍ ക്രമീകരിച്ചിട്ടുണ്ട. 








www.bethelpatrika.org | 22 | 






anieng De 
toh 

വിലയിരുത്തണം. അവനവന്റെ വിശ്വാസത്തിന്റെ 
വിലയും മഹത്വവും അറിയാത്ത ഉറപ്പില്ലാത്ത മന 
സിന്റെ ഉടമസ്ഥരാണ്‌ പല സഭകളിലേക്ക്‌ ചാടി നട 
ക്കുന്നത്‌. 

നമ്മുടെ ചില വീടുകളില്‍ നടക്കുന്ന “പെന്ത 
ക്കോസ്ത്‌ ചായ്‌വുള്ള” പ്രാര്‍ത്ഥനകള്‍ക്ക്‌ ചില 
വികാരിയച്ചന്മാര്‍ നേതൃത്വം നല്‍കുമ്പോള്‍ മറ്റു 
ചിലരാകട്ടെ ഇതിനെ കണ്ടില്ലെന്നു നടിച്ച സഭയെ 
നശിപ്പിക്കുന്നു. ഏതു രീതിയില്‍ പ്രാര്‍ത്ഥന നട 
ത്താനും ഒരു മനുഷ്യന്‌ അവകാശമുണ്ട്‌. സ്വന്തം 
ഭവനത്തില്‍ പൂജ നടത്താനോ മൃഗബലി നട 
ത്താനോ പരി ശുദ്ധാത്മാവിന്റെ പേരില്‍ കൂട്ട 
ത്തോടെ അലറാനോ വിളിച്ചു കുവാനോ ഉച്ചത്തില്‍ 
പ്രാര്‍ത്ഥിക്കാനോ ഒക്കെ ഓരോ വീട്ടുകാര്‍ക്കും അവ 
കാശമുണ്ട്‌. എന്നാല്‍ പള്ളിയിലെ പ്രാര്‍ത്ഥനാ 
യോഗം അല്ലെങ്കില്‍ ഇടവകയിലെ സ്അത്രീസമാജം 
എന്നിവയുടെ പേരില്‍ ഇങ്ങനെയുള്ള പ്രാര്‍ത്ഥന 
കള്‍ നടത്താന്‍ സഭയോടു കൂറുള്ള പുരോഹിതര്‍ 
അനുവാദം നല്‍കരുത്‌. സ്വര്‍ഗ്ഗത്തില്‍ പോകാന്‍ 
പെന്തക്കോസ്ത്‌ വിശ്വാസിയാകണം, ദൈവത്തെ 
അറിയാന്‍ പെന്തക്കോസ്ത്‌ വപ്രാര്‍ത്ഥനാരീതി 
തന്നെ വേണം എന്ന്‌ പരിപൂര്‍ണ്ണമായി വിശ്വസിക്കു 
ന്നവര്‍ എത്രയും പെട്ടെന്ന്‌ അവിടേയ്ക്ക്‌ പോകുക 
യാണ്‌ ചെയ്യേണ്ടത്‌. അവനവന്റെ വിശ്വാസം അവ 
നവനെ രക്ഷിക്കട്ടെ എന്നാണ്‌ വേദവാക്യവും. 
ബ്രാഹ്മണന്റെ വെജിറ്റേറിയന്‍ ഹോട്ടലില്‍ കയറി 
ത്തന്നെ ചിക്കനും മട്ടനും കഴിക്കണം എന്ന്‌ ചില 
കുട്ടികളുടെ പിടിവാശി എന്നതുപോലെ ഓര്‍ത്ത 
ഡോക്സ്‌ സഭയിലെ അംഗമെന്ന്‌ അഭിമാനം 
കൊണ്ട്‌ പള്ളിയിലെ വലിയ പ്രമാണി എന്നു നടിച്ച്‌ 
പെന്തക്കോസ്ത്‌ പ്രാര്‍ത്ഥനാരീതിയെ സ്വീകരിക്കു 
കയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്‌ സ്വന്തം 
വ്യക്തിത്വത്തില്‍ വിശ്വാസമില്ലായ്മയല്ലേ വെളിപ്പെ 
ടുത്തുന്നത്‌. 

കല്യാണ ഉറപ്പ്‌, വീട സന്ദര്‍ശനം, യാത്രപുറ 
പ്പെടല്‍ തുടങ്ങിയ ഓരോ സന്ദര്‍ഭത്തിനും പ്രത്യേക 
പ്രാര്‍ത്ഥനകള്‍ സഭയുടെ പ്രാര്‍ത്ഥനാ ക്രമത്തിലു 
ണ്ട. ഇവ വളരെ അര്‍ത്ഥപൂര്‍ണ്ണവും സന്ദര്‍ഭോചി 
തവുമാണ്‌. ഇതിലൊക്കെ സംബന്ധിക്കുന്ന ചില 
അച്ചന്മാര്‍ ഇപ്പോള്‍ മാര്‍ത്തോമ്മാ സഭയുടെ 
പ്രാര്‍ത്ഥനകള്‍ പോലെയും മറ്റു ചിലര്‍ പെന്തക്കോ 
സ്തുകാരുടെ പ്രാര്‍ത്ഥനപോലെയുമാണ്‌ പ്രാര്‍ത്ഥ 
നകള്‍ നടത്താറ്‌. വേലി തന്നെ വിളവു തിന്നുന്ന 





ഒക്ടാബ൪ 2015 


ബഥേല്‍ പത്രിക 


1987 ഒകടോബര്‍ മാസത്തില്‍ പ്രസിദ്ധീകരണം 
ആരംഭിച്ച ചെങ്ങന്നൂര്‍ മ്രെതാസന മുഖപത്രമായ 
“ബഥേല്‍ പ്രതിക'യുടെ എല്ലാ ലക്കങ്ങളും 
കൈവശമുള്ളവര്‍ വിവരമറിയിക്കുക. എല്ലാ 
ലക്കങ്ങളും കൈവശമുള്ള വരില്ലെങ്കില്‍ പ്രഥമ 
ലക്കം മുതല്‍ ഏറ്റവും കൂടുതല്‍ ലക്കങ്ങള്‍ 
കൈവശമുള്ളവരെ പരിഗണിക്കുന്നതാണ്‌. ഏതു 
കാലത്തേതായാലും ഏറ്റവും കൂടുതല്‍ ലക്കങ്ങള്‍ 
കൈവശമുള്ള വരുടെ പേരുകള്‍ മാസികയില്‍ 
പ്രസിദ്ധീകരിക്കുന്നതാണ്‌. 

- പത്രാധിപര്‍ 


BRIDE WANTED 

ബഹ്റിനിൽ ജോലി ചെയ്യുന്ന B.Th 
(Electronics & Telecommunication) & MBA 
(Liverpoor University, UK) ഓര്‍ത്തഡോക്സ്‌ 
യുവാവ്‌, 28 വയസ്സു. 165 സെ.മീ. ദൈവഭയമുള്ള 
Post Graduate - B.Ed പെണ്‍കുട്ടികളുടെ 
മാതാപിതാക്കളില്‍ നിന്നും വിവാഹാലോചന 
ക്ഷണിക്കുന്നു. 


Contact: 011-22357721, 09958935678 


അവസ്ഥ. ഇതിനൊക്കെ എതിരെ സഭ മൌനം 
പാലിച്ചാല്‍ കുറെ കഴിയുമ്പോള്‍ വിശുദ്ധ കുര്‍ബാ 
നയിലും മറ്റ്‌ കൂദാശകളിലും അച്ചന്മാര്‍ അവരവര്‍ക്ക്‌ 
ഇഷ്ടമുള്ള രീതിയില്‍ പ്രാര്‍ത്ഥന ചൊല്ലുവാന്‍ 
ആരംഭിക്കും. തുടര്‍ന്ന്‌ പള്ളിയിലെ വിശ്വാസികള്‍ 
കൈയടി ആരംഭിക്കും. പരിശുദ്ധാത്മാവ്‌ “നിറഞ്ഞ്‌” 
തുള്ളാന്‍ തുടങ്ങും, അലറിയെന്നു വരാം. അങ്ങനെ 
ചില പള്ളികളില്‍ ഇക്കൂട്ടര്‍ ആധിപത്യമുണ്ടാക്കു 
കയും അവയില്‍ ചിലത്‌ “ഫെയ്ത്ത്‌ ഹോമുകള്‍” 
ആയി മാറുകയും ചെയ്തേക്കാം. കതിരില്‍ കൊ 
ണ്ട്‌ വളം വെച്ചിട്ട കാര്യമില്ല. സഭാ നേതൃത്വം ഉണ 
ര്‍ന്ന്‌ പ്രവര്‍ത്തിക്കേണ്ടിയിരിക്കുന്നു. കര്‍ശനമായ 
നിര്‍ദ്ദേശങ്ങള്‍ നല്‍കേണ്ടിയിരിക്കുന്നു. എല്ലാ സഭ 
കളും എല്ലാ മതങ്ങളും ദൈവത്തെ അറിയാനും 
ആരാധിക്കാനുമുള്ള ഓരോ മാര്‍ഗ്ഗങ്ങള്‍ മാ്രം. 
ഓര്‍ത്തഡോക്സ്‌ സഭയും അതില്‍പെടും. എന്നാല്‍ 
ഓര്‍ത്തഡോക്സ്‌ സഭ അതില്‍ പെടില്ല എന്ന്‌ 
തെറ്റിദ്ധരിക്കുന്ന ഓര്‍ത്തഡോക്‌സ്കാര്‍ക്ക്‌ അയ്യോ 


കഷ്ടം! 
ht 
ZA 


www.bethelpatrika.org | 23 | 


0, ഡോ, നൈനാന്‍ വി. ജോര്‍ജ്ജ്‌ 


സ്പീബാ പെരുന്നാളിനുശേഷം അഞ്ചാം ഞായര്‍ 
18-10-2015 വി. മത്തായി 23:1-12 
താത്വിക ഉപദേശങ്ങളില്‍ മാത്രം ഒതുങ്ങുന്ന 
പരീശന്മാരുടെയും വേദപണ്ഡിതരുടെയും ബാഹ്യ 
മതഭക്തിയുടെ പൊള്ളത്തരങ്ങള്‍ തുറന്നുകാട്ടി 
അവരുടെ ജീവിതശൈലി മാത്ൃയകയാക്കരുത്‌ എന്ന്‌ 
യേശുതമ്പുരാന്‍ ചൂണ്ടിക്കാണിക്കുന്ന വേദഭാഗ 
മാണ്‌ ഈ ദിവസത്തെ ധ്യാനചിന്തയ്ക്ക്‌ ആധാരം. 
വേദോപദേഷടാക്കളും ഗുരുക്കന്മാരും എപ്പോഴും 
ആത്മവിമര്‍ശനപരമായി ചിന്തിക്കേണ്ട കാര്യമാണി 
ത്‌. അവരുടെ അധികാരവും ആധികാരികതയും 
ചോദ്യം ചെയ്യാനാവാത്തതാണ്‌. കാരണം അവര്‍ 
മോശയുടെ പിന്‍തുടര്‍ച്ചക്കാരായിരുന്ന്‌ ന്യായ്പ്രമാ 
ണത്തെ വ്യാഖ്യാനിക്കുന്നവരാണ്‌. ജനങ്ങള്‍ വഴിതെ 
റ്റിപ്പോകാതിരിക്കാന്‍ ഏറ്റവും നല്ല നിലയില്‍ പഠിപ്പി 
ക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവര്‍ക്ക്‌ അവര്‍ 
തന്നെ ദൃഷ്ടാന്തമായിരിക്കേണ്ടതാണ്‌. എന്നാല്‍ 
അവര്‍ തത്വങ്ങള്‍ പഠിപ്പിക്കുന്നു. ആചരിക്കുന്നില്ല. 
കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതില്‍ അധി 
കമായി അവര്‍ മനുഷ്യരുടെ പ്രശംസ മോഹിക്കുന്നു. 
ഈ കപട ഭക്തിയെ യേശുതമ്പുരാന്‍ തന്റെ ശിഷ്യ 
സമൂഹത്തെ വരച്ചുകാട്ടുകയാണ്‌. 
കപടഭക്തി വലിയ അപകടകാരി 
അദ്ധ്യാപന പദവിയുടെ ഇടമുറിയാത്ത 
പിന്‍ഗാമിത്തം മോശയില്‍ നിന്ന്‌ യോശുവായ്ക്കും 
യോശുവായില്‍ നിന്ന്‌ പ്രവാചകന്മാര്‍ക്കും അവരില്‍ 
നിന്ന്‌ ശാസ്ത്രിമാര്‍ക്കും പരീശന്മാര്‍ക്കും ലഭിച്ചു. 
ഇങ്ങനെയുള്ളവരാണ്‌ മോശയുടെ പീഠത്തിലിരുന്ന്‌ 
ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്‌. അവര്‍ 
യെഹൂദമതത്തിന്റെ ആന്തരിക വ്യാഖ്യാനത്തിലൂടെ 
വേദനിയമങ്ങളെ സ്വാര്‍ത്ഥ താല്പര്യങ്ങള്‍ക്കായി 
വളച്ചൊടിച്ച്‌ യഥാര്‍ത്ഥ ദൈവഭക്തിയിൽ നിന്ന്‌ 
ബാഹ്യമതഭക്തിയുടെ ചട്ടക്കൂട്ടില്‍ ഒതുങ്ങുന്ന മതാ 
നുഷ്ഠാകന്മാരായി ജനങ്ങളെ ആക്കിത്തീര്‍ക്കുകയാ 
ണ്‌. പരീശന്മാരും ന്യായപ്രമാണ ഗുരുക്കന്മാരും 
സ്വാര്‍ത്ഥമതികളും പരദ്രോഹികളുമാണെങ്കില്‍ 
പോലും അവര്‍ക്ക്‌ ലഭിച്ചിരിക്കുന്ന അധികാരം ദൈവ 
ത്തില്‍ നിന്നാണ്‌. അവര്‍ നല്‍കുന്ന ഉപദേശങ്ങളും 
വിധികളും മോശയുടെ പേരിലാണ്‌. അന്യരെ 








കഴിഞ്ഞ ഒരുവര്‍ഷക്കാലം വചന 
ദീപ്തിയിലൂടെ ഏവന്‍ഗേലി 
യോന്‍ വേദഭഗങ്ങള്‍ ഭംഗിയായി 
വിശകലനം ചെയ്ത്‌ അവതരി 
പ്പിച്ച ബഹു. ഫാ. ഡോ. നൈനാന്‍ വി. 
ജോര്‍ജ്ജിന്‌ ബഥേല്‍ പത്രിക പത്രാധിപ സമി 
തിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 














ക്കൊണ്ട്‌ പണിയെടുപ്പിക്കുകയും മെയ്യനങ്ങാതെ 
ജീവിക്കുകയുമാണ്‌ അവരുടെ ജീവിതശൈലി. 
പണി ചെയ്യുന്ന കാര്യത്തില്‍ അഥവാ അദ്ധ്വാനി 
ക്കുന്നവരെ സഹായിക്കുന്ന കാര്യത്തില്‍ അവര്‍ 
ഒരു ചെറുവിരല്‍പോലും അനക്കുകയില്ല. ശിക്ഷ 
നല്‍കുന്നതില്‍ അവര്‍ അതീവ കര്‍ശനക്കാര്‍ ആയി 
രിക്കും. ദൈവമഹത്വം കൊടുക്കാതെ മനുഷ്യരുടെ 
മഹത്വം ആര്‍ജ്ജിക്കുകയാണ്‌ ഇക്കൂട്ടര്‍ ചെയ്യുന്ന 
ത്‌. എവിടെ ചെന്നാലും മുന്‍നിരക്കാരായിരുന്ന്‌ 
ആത്മ പ്രശംസയ്ക്കുവേണ്ടി മാത്രം ജീവിതവും 
ഉപദേശവും നിര്‍വൃഹിക്കുന്നു. വേഷവിധാനങ്ങളില്‍ 
മോടികൂട്ടുകയും മുഖ്യസ്ഥാനങ്ങള്‍ കരസ്ഥമാ 
ക്കാന്‍ വാഞ്ചിക്കുകയും ചെയ്യുന്ന ഇക്കുട്ടര്‍ സാധാ 
രണക്കാരെ അമിതമായി അടിമപ്പണി ചെയ്യിക്കുന്ന 
കപടഭക്തര്‍ ആകുന്നു. 
തന്നെത്താന്‍ താഴ്ത്തുന്നവന്‍ ഉയര്‍ത്തപ്പെടും. 
സ്വയം താഴ്ത്തുന്ന സമര്‍പ്പണ ശുശ്രൂഷാ 
മനോഭാവമാണ്‌ ക്രിസ്തീയ നേതൃത്വത്തിന്‌ അഭി 
ലഷണീയം. നിങ്ങളില്‍ വലിയവന്‍ നിങ്ങളുടെ 
ശുശ്രൂഷകന്‍ ആകണം. (വി. മത്തായി. 23:11) യേശു 
തമ്പുരാന്‍ തന്റെ ശിഷ്യന്മാരുടെ കാലുകള്‍ കഴു 
കിയതിലൂടെ താഴ്മയുടെ പാഠം അവരെ പഠിപ്പി 
ക്കുന്നു. ദൈവമുമ്പാകെ വലിപ്പച്ചെറുപ്പങ്ങള്‍ക്ക്‌ 
സ്ഥാനമില്ലായെന്ന്‌ തന്റെ ശിഷ്യന്മാരെ പ്രബോധി 
പിക്കുന്നു. ആത്മ്രപശംസയ്ക്കോ തന്നത്താന്‍ 
ഉയര്‍ത്തുന്നതിനോ ഒന്നും മുതിരരുത്‌, ദൈവം അത 
തിന്റെ പ്രതിഫലം രഹസ്യത്തില്‍ അത്‌ തരും. 
മാതാനുഷ്ഠാനങ്ങളുടെ സങ്കീര്‍ണ്ണത നിറഞ്ഞ 
പശ്ചാത്തലത്തില്‍ മീഖാ പ്രവാചകന്‍ മനുഷ്യന്റെ 
ഭക്തി ജീവിത ലാളിത്യം ഇപ്രകാരം ആകണമെന്ന്‌ 
പറുന്നു. “മനുഷ്യാ നല്ലത്‌ എന്തെന്ന്‌ അവന്‍ 


www.bethelpatrika.org | 24 | 






anieng De 
| ക 


നിനക്കു കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവര്‍ത്തി 
പ്പാനും ദയാതല്പരനായിരിപ്പാനും അല്ലാതെ എന്താ 
കുന്നു യഹോവ നിന്നോട്‌ ചോദിക്കുന്നത്‌ (മീഖാ. 6:8) 
നമ്മുടെ പിതാവ്‌ ദൈവവും നേതാവ്‌ ക്രിസ്തുവുമാ 
ണ്‌. ഈ പദവികളുടെ മാഹാത്മ്യം മനസ്സിലാക്കി 
സ്വയമേ വലുതാക്കാനോ വലിപ്പം നടിക്കാനോ ശ്രമി 
ക്കുന്നത്‌ മുഠത്തമാണ്‌. സേവനമാണ്‌ നേതൃത്വത്തിന്റെ 
അടിസ്ഥാന ഘടകം. താഴ്മ ഉന്നതിയുടെയും. ഇത്‌ 
നാം ജീവിതത്തില്‍ സ്വായത്തമാക്കണം. 
സ്പീബാ പെരുന്നാളിനുശേഷം ആറാം ഞായര്‍ 
25-10-2015 വി. ലൂക്കോസ്‌ 8:18-27 

നിത്യജീവന്‍ പ്രാപിക്കാന്‍ സമ്പത്തോ മറ്റ്‌ 
ഭനതീക ഘടകങ്ങളോ പ്രതിബന്ധമായേക്കാം 
എന്ന്‌ സൂചിപ്പിക്കന്ന വേദഭാഗം ആണ്‌ ഇന്നത്തെ 
ചിന്താവിഷയം. പുരോഗതിയുടെ കാലഘട്ടത്തി 
ലാണ്‌ നാം ജീവിക്കുന്നത്‌. എന്തൊക്കെയോ നേടി 
യെടുത്തതിന്റെ സംതൃപ്തി. എന്തൊക്കെയോ 
സ്വന്തമാക്കിയതിന്റെ ചാരിതാര്‍ത്ഥ്യം. എങ്കിലും 
മനുഷ്യന യാതൊരു സമാധാനവും ഇല്ല. ഇത്തരു 
ണത്തില്‍ നിത്യജീവന്റെ ചിന്ത മനുഷ്യനെ അല 
ട്ടുകളാണ്‌. 

സമ്പത്തെന്ന വിഗ്രഹാരാധന ദൈവരാജ്യ 
ത്തിന്‌ അനൃമാണ്‌. 

യേശുതമ്പുരാനെ സമീപിച്ച ധനികനായ 
യുവാവ്‌ “നിത്യജീവനെ അവകാശമാക്കുവാന്‍ 
എന്തു ചെയ്യണ മെന്നു ചോദിക്കുന്നു. യേശു അവ 
നോട്‌ കല്പനകളെ പ്രമാണിക്ക” എന്ന്‌ ഉത്തരം 
പറയുന്നു. അപ്പോള്‍ യുവാവ്‌ താന്‍ അതൊ 
ക്കെയും ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്‌ എന്ന്‌ 
പറയുന്നു. അപ്പോള്‍ തമ്പുരാന്‍ “ഒരു കുറവുണ്ട്‌' 
നിനക്കുള്ളതെല്ലാം വിറ്റ ദരിദ്രര്‍ക്ക്‌ കൊടുക്കുക. 
എന്നാല്‍ നിനക്ക്‌ സ്വര്‍ഗ്ഗത്തില്‍ നിക്ഷേപമുണ്ടാ 
കും. പിന്നെ വന്ന്‌ എന്നെ അനുഗമിക്ക” എന്നു പറ 
യുന്നു. അപ്പോള്‍ ആ യുവാവ്‌ ദുഃഖിതനായി ഒന്നും 
മിണ്ടാതെ കടന്നുപോകുന്നു. ഏതൊരു വ്യക്തിയു 
ടെയും ഹൃദയത്തില്‍ ദൈവത്തെ പ്രതിഷ്ഠിക്കണം. 
ദൈവത്തിന്‌ ഒന്നാം സ്ഥാനം കൊടുക്കണം. സമ്പ 
ത്തിനെ അമിതമായി സ്നേഹിക്കുമ്പോള്‍ ഒന്നാ 
മത്തെ കല്പന ത്യജിക്കുകയാണ്‌ എന്ന്‌ ഓര്‍ക്ക 
ണം. സമ്പത്ത്‌ കൂടുതല്‍ പാപകരമായ പ്രവര്‍ത്തി 
കളിലേക്ക്‌ മനുഷ്യനെ നയിക്കുന്നു. മുടിയനായ 
പുരതന്റെ ഉപമയിലൂടെ തമ്പുരാന്‍ ചൂണ്ടിക്കാണി 
ക്കുന്നതും ഇതുതന്നെയാണ്‌. സമ്പത്തില്‍ ലക്ഷ്യം 
വയ്ക്കുന്നവര്‍ക്കു നന്മ ചെയ്യുവാന്‍ കഴിയുകയില്ല. 
എല്ലാ പ്രവര്‍ത്തികളുടെയും മുമ്പില്‍ എന്തെനിക്ക്‌ 
കിട്ടും എന്ന ചിന്തയാണവനെ നയിക്കുക. ഏതു 
വിധേനെയും സമ്പത്ത്‌ ഉണ്ടാക്കണമെന്ന്‌ അവന്‍ 
ചിന്തിച്ചുകൊണ്ടേയിരിക്കും. തന്റെ സഹജീവിക 


ഒക്ടാബ൪ 2015 


ളോട്‌ കാരുണ്യം കാണിക്കുവാന്‍ അവന്‍ വിമുഖത 
കാണിക്കും. ക്രൈസ്തവ ജീവിതം നന്മ ചെയ്യുന്ന 
തിലാണ്‌ അധിഷ്ഠിതമായിരിക്കുന്നത്‌. നിന്റെ 
അയല്‍ക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹി 
ക്കണം എന്ന തമ്പുരാന്റെ ആഹ്വാനം സമ്പന്നരെ 
ദുഃഖിപ്പിക്കും. കര്‍ത്താവ്‌ നമ്മെ പഠിപ്പിക്കുന്ന 
പ്രധാന പാഠവും ഇതുതന്നെ. സമ്പന്നന്‍ തന്റെ 
ആവശ്യത്തില്‍ കവിഞ്ഞ്‌ ഉള്ളത്‌ ഇല്ലാത്തവനു 
മായി പങ്കുവയ്ക്കുക. ഇല്ലാത്തവന്‍ ഉള്ളവനില്‍ 
നിന്നും സ്വീകരിക്കുക. അങ്ങനെ സ്നേഹത്തിന്റെ 
പങ്കുവയ്ക്കലിന്റെ സന്തോഷം അനുഭവിക്കുക. 
അതാണ്‌ ദൈവരാജ്യത്തിലേക്കുള്ള വഴി, 
ക്രിസ്തു എന്ന മാര്‍ഗ്ഗം 

നമ്മുടെ എല്ലാ പ്രശ്നങ്ങള്‍ക്കും ഏക പരി 
ഹാരം ക്രിസ്തുവാണ്‌ എന്ന ബോധം നമ്മില്‍ 
സംജാതമാകണം. പ്രശനങ്ങളും പ്രതിസന്ധികളും 
വരുമ്പോള്‍ ദൈവത്തിന്റെ അടുത്തേക്ക്‌ വന്ന്‌ പരി 
ഹാരം അന്വേഷിക്കാന്‍ നമുക്ക്‌ കഴിയണം. 
യഥാര്‍ത്ഥ ആളിന്റെ അടുക്കലേക്ക്‌ വരുന്നതിനു 
പകരം ഇന്ന്‌ പലരും മ്ര്തവാദികളുടെയും പ്രശ്നം 
വയ്പ്പുകാരുടെയും ജ്യോത്സ്യന്മാരുടെയും ക്ഷുദ്ര 
ക്കാരുടെയും അടുക്കലേക്ക്‌ ഓടുകയാണ്‌. 
ദൈവത്തെ അന്വേഷിക്കുന്നതിന്‌ പകരം പിശാ 
ചിന്റെ പിറകെ പോകുന്നു. മറ്റൊരു വിഭാഗം ആളു 
കള്‍ പ്രശ്നങ്ങള്‍ക്ക്‌ പരിഹാരമായി അഭയം നേടു 
ന്നത്‌ മദ്യത്തിലും മയക്കുമരുന്നിലും, പുകവലിയി 
ലുമാണ്‌. നിത്യജീവന്‍ പ്രാപിക്കുന്നതിനുള്ള മാന 
ദണ്ദങ്ങള്‍ എല്ലാക്കാലത്തും മനുഷ്യന്‍ തേടിപ്പോ 
കുന്ന ഒരു കാര്യമാണ്‌. നമുക്കും ഏറ്റവും പ്രധാന 
മായ കാര്യവും ശരിയായ കാര്യവും ദൈവത്തോട്‌ 
ചോദിക്കാന്‍ കഴിയണം. പക്ഷെ നമ്മുടെ 
പ്രാര്‍ത്ഥന പലപ്പോഴും സ്വാര്‍ത്ഥപരമായി പോകു 
ന്നു. ധനം അനേകരെ നിത്യതയില്‍ നിന്നും അക 
റുന്നു. ദരിദ്രരുടെ ആവശ്യത്തിന്‌ നമ്മുടെ ധനം 
ഉപയോഗിക്കുമ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ നമുക്ക്‌ 
നിക്ഷേപം ഉണ്ടാകുകയാണ്‌. ജീവിക്കുവാന്‍ പണം 
വേണം. എന്നാല്‍ അതിന്റെ മായയില്‍ കുടുങ്ങരു 
ത്‌. “നിത്യജീവന്‍ തേടുന്ന പ്രമാണിയും ധനികനു 
മായ ഈ യുവാവ്‌ ഭതീകതയുടെ മൂഡസ്വര്‍ഗ്ഗ 
ങ്ങള്‍ തേടുന്ന ഇന്നത്തെ സമൂഹത്തിന്‌ വെല്ലുവി 
ളിയും പ്രതിസംസ്കാരവുമാണ്‌ ഉയര്‍ത്തുന്നത്‌. 
പണത്തിനു നല്‍കുന്ന ഒരു നിര്‍വചനം ലണ്ടന്‍ 
പത്രത്തില്‍ ഇപ്രകാരം പറയുന്നു. “Money is an 
instrument that can buy you everything but happi- 
ness and pay your fare to every place but heaven” 
(സന്തോഷമൊഴികെ മറ്റെല്ലാം വാങ്ങിക്കാനും 
സ്വര്‍ഗ്ഗത്തിലേക്കൊഴികെയുള്ള മറ്റെല്ലായിടത്തേക്കു 
മുള്ള യാത്രാക്കൂലി കൊടുക്കാനും ലെ 


ക്കുന്ന ഉപകരണമാണ്‌ പണം) ടം 


www.bethelpatrika.org | 29 | 


ന്ന്‌ വചനം * 





ഫാ. ഫിലിക്സ്‌ യോഹന്നാന്‍, € 91:44. 


ക്കുദോള്‍ ഈത്തോ 


വി. മത്തായി. 


16:13-23 

സഭയുടെ ആരാധനാ കലണ്ടറിന്‍ പ്രകാരം നാം 
ഒരു പുതിയ ആരാധനാ വര്‍ഷത്തിലേക്ക്‌ പ്രവേശി 
ക്കുന്ന ഞായറാഴ്ചയാണ്‌ കൂദോശ്‌ ഈത്തോ. 
പുതിയ വര്‍ഷം ശുദ്ധീകരണത്തോടെ, വിശുദ്ധി 
യോടെ തുടങ്ങണം എന്നത്രേ പിതാക്കന്മാരുടെ 
പഠിപ്പിക്കല്‍. ഈ ഞായര്‍ പ. പത്രോസ്‌ ശ്ലീഹാ 
യുടെ സാക്ഷ്യവും യേശുതമ്പുരാന്റെ മറുപടിയും 
വിവരിക്കുന്ന ഏവന്‍ഗേല്യോന്‍ വായനക്കായി ക്രമീ 
കരിച്ചിരിക്കുന്നത്‌. 

ഈ വേദഭാഗം യേശുക്രിസ്തു ആര്‌? 
ശിഷ്യന്മാര്‍ ആര്‌? എന്നീ രണ്ട്‌ ചോദ്യങ്ങള്‍ക്ക്‌ 
ഉത്തരം നല്‍കുന്നു. “മനുഷ്യപുത്രന്‍” ആര്‍ എന്ന 
തിന്‌ സമൂഹം നല്‍കുന്ന ഉത്തരങ്ങള്‍ മൺമറഞ്ഞു 
പോയ പ്രവാചകന്മാരില്‍ ഒതുങ്ങുന്നു. ക്രിസ്തു 
വിനെ ജനം മനസ്സിലാക്കിയതിലും അവരുടെ 
കാഴ്ചപ്പാടുകളിലും തിരുവചനത്തിന്റെ സ്വാധീനം 
വ്യക്തമാണ്‌. മോശയെപ്പോലെ ഒരു പ്രവാചകനെ 
ലഭിക്കും എന്ന വചനം (ആവർത്തനപുസ്തകം 
18:15, 18). മലാഖി പ്രവചനത്തിലെ വചനത്തിന്റെ 
പൂര്‍ത്തീകരണം (മലാഖി. 45 യഹോവയുടെ 
വലുതും ഭയങ്കരവുമായ നാള്‍ വരുന്നതിനു മുന്‍പെ 
ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഏലിയാ പ്രവാചകനെ 
അയയ്ക്കും.) യേശുവിന്റെ പ്രവര്‍ത്തനങ്ങളുടെ 
വീര്യവും ശക്തിയും യോഹന്നാന്‍ സ്നാപകന്റെ 
തിരിച്ചുവരവ്‌ എന്ന്‌ കരുതിയത്‌, അല്ലെങ്കില്‍ യിര 
മ്യാവ്‌ തിരിച്ചുവരും എന്നുള്ള പൊതുവിശ്വാസം. (2 
മക്കാബിയര്‍ 15:14-6ല്‍ നിരമ്യാവിനെ സ്വര്‍ഗ്ഗീയ മദ്ധ്യ 
സ്ഥനായി ചിത്രീകരിച്ചിരിക്കുന്നു) എന്നിവയാകാം 
ജനത്തിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചത്‌. നമ്മ 
ളില്‍ പലരും ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്‌ 
ചിലപ്പോള്‍ ആക്ഷരികമായ വ്യാഖ്യാനത്തിലൂ 
ടെയും അറിവിലൂടെയും അല്ലെങ്കില്‍ ജനത്തിന്റെ 





ഭീതികളില്‍ നിന്നോ, അജ്ഞതയില്‍ നിന്നോ ഉട 
ലെടുക്കുന്ന അഭിപ്രായങ്ങളില്‍ നിന്നും ആകാം. 
ഈ അറിവുകളും കാഴ്ചപ്പാടുകളും യാഥാര്‍ത്ഥ്യം 
അല്ല. 

യേശുക്രിസ്തു ആര്‍? 

പ. പത്രോസ്‌ ശ്ലീഹായുടെ വാക്കുകള്‍ ഇതിന്‌ 
ഉത്തരം നല്‍കുന്നു. യേശു തന്നെ മനുഷ്യപു്രന്‍ 
എന്ന്‌ പരിചയപ്പെടുത്തുമ്പോള്‍ തന്നെ അവന്‍ 
ദൈവപുത്രന്‍ എന്നും, ക്രിസ്തു എന്നും ശിഷ്യസ 
മൂഹത്തിന്റെ സാക്ഷ്യം. “ജീവനുള്ള ദൈവത്തിന്റെ 
പുത്രന്‍ - ക്രിസ്തുവിന്റെ ദൈവീകതയെ കുറിക്കു 
ന്നു. (വി. മത്തായി 3:17ല്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന്നുള്ള 
ശബ്ദം യേശുവിനെ “എന്റെ പ്രിയപുത്രന്‍” എന്നും 
14:33ല്‍ “സത്യമായും നീ ദൈവപുത്രന്‍” എന്ന്‌ 
ശിഷ്യന്മാര്‍ സാക്ഷിക്കുന്നതും പുതിയ നിയമ 
ത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും “ജീവനുള്ള 
ദൈവത്തിന്റെ പുത്രന്‍” എന്നത്‌ ഇവിടെ മാത്രമേ 
യുള്ളൂ. “ജീവനുള്ള എന്ന പദം ദൈവം ജീവനു 
ളളവനാണെന്നു മാതമല്ല, ജീവന്റെ ഉറവിടം കൂടി 
യാണെന്നും വ്യക്തമാക്കുന്നു. അലകസാന്ത്രിയിലെ 
കൂറിലോസ്‌ പറയുന്നതിപ്രകാരമാണ്‌. “And in call- 
ing him son of the living God, Peter indicates that christ 
himself is life and that death has no authority over him” 

ക്രിസ്തു (ക്രിസ്റ്റോസ്‌/മശിഹാ- അഭിഭാഷകന്‍ 
എന്ന വാക്കിലൂടെ യേശുതമ്പുരാന്‍ യിസ്രായേലിന്‌ 
വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹായാണെന്ന്‌ പ്രഖ്യാ 
പിക്കുന്നു. ഇത്‌ കേവലമൊരു പേരല്ല മറിച്ച്‌ ഒരു 
സ്ഥാനനാമം. യേശുവിന്റെ മറ്റ്‌ രക്ഷണ്യ പ്രവര്‍ത്ത 
നങ്ങളെപ്പറ്റി നമ്മളെ ഓര്‍പ്പിക്കുന്നതിനും (വി. 
മത്താ. 11, 21, 2:6, 4:15- 16, 11:2-6) മറ്റ്‌ നാമങ്ങളായ 
“ദാവീദു പുത്രന്‍” “യെഹൂദന്മാരുടെ രാജാവ്‌ “ഇട 
യന്‍” എന്നിവയ്ക്ക്‌ സാധൂകരണം നല്‍കുക കൂടി 
ചെയ്യുന്നു. 


www.bethelpatrika.org | 26 | 





യത 
1 oh 
ശിഷ്യന്മാര്‍ ആര്‍? 

“നീ ജീവനുള്ള ദൈവത്തിന്റെ പുര്രനായ 
ക്രിസ്തു” എന്ന സാക്ഷ്യം യേശു ആരെന്ന്‌ നമുക്ക്‌ 
വ്യക്തമാക്കിത്തരുന്നു. എന്നാല്‍ ആ വ്യക്തത ആദി 
മസഭയില്‍ ഉണ്ടായത്‌ ശിഷ്യന്മാരുടെ ക്രിസ്തുവി 
നോടുള്ള ബന്ധത്തില്‍ നിന്നും ആയിരുന്നു. ഒരു 
ശിഷ്യന്‌, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്‌, 
ക്രിസ്തു ആരെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായി 
രിക്കണം. എന്റെ ലോകപരമായ അവസ്ഥകളെ പരി 
പോഷിപ്പിക്കുന്നവന്‍ അല്ലെങ്കില്‍ ഭൌതീകമായ ചില 
മാറ്റങ്ങളുടെയോ അനുഗ്രഹങ്ങളുടെയോ പശ്ചാത്ത 
ലത്തില്‍ ഉള്ള ക്രിസ്തു ദര്‍ശനം യഥാര്‍ത്ഥ്യത്തില്‍ 
നിന്നും വൃതിചലിക്കുന്നതും സത്യത്തെ മൂടിവ 
യ്ക്കുന്നതുമാകും. 

യേശുതമ്പുരാന്‍ പറയുന്നു. “ഇത്‌ ജഡരക്ത 
ങ്ങള്‍ അല്ല, സ്വര്‍ഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ 
നിനക്ക്‌ ഇത്‌ വെളിപ്പെടുത്തിയത്‌” മാനുഷികമായ 
അറിവുകളും പഠനങ്ങളും യേശുവിനെ ഒരു പ്രവാ 
ചകന്‍ എന്നതിനപ്പുറം മനസ്സിലാക്കിയില്ല. എന്നാല്‍ 
ദൈവീക വെളിപാടുകളിലൂടെ മാത്രമേ യേശുവിനെ 
“മശിഹാ” അല്ലെങ്കില്‍ ജീവനുള്ള ദൈവത്തിന്റെ 
“പുശ്രന്‍” എന്ന്‌ ഗ്രഹിക്കാന്‍ സാധിക്കൂ. (വി. 
മത്തായി 11:27, ഗലാത്യര്‍ 11:11-12, 15-16) 


ഹുദോശ്‌ ഈത്തോ 





08-11-2015 യോഹന്നാന്‍ 10:22-38 


വി. യോഹന്നാന്റെ 10-ാം൦ അദ്ധ്യായം 22-30 വരെ 
“നീ ക്രിസ്തുവോ” (വാ. 24) എന്ന ചോദ്യത്തി 
നെയും 31-38 വരെ “നീ നിന്നെത്തന്നെ ദൈവം 
ആക്കുന്നു” (വാ. 33) എന്നതിനെയും കേന്ദ്രീകരിച്ചു 
വിവരിചിരിക്കുന്നു. 

ബി. സി. 164ല്‍ യൂദാസ്‌ മക്കാബിയുസിന്റെ 
നേതൃത്വത്തില്‍ യെരുശലേം ദേവാലയം വീണ്ടെ 
ടുത്ത്‌ പുനഃപ്രതിഷഠിച്ചതിന്റെ ഓര്‍മ്മയ്ക്കായി നട 
ത്തുന്ന പെരുന്നാള്‍ ദിനത്തെപ്പറ്റിയാണ്‌ 22-ഠം 
വാക്യത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. (2 മക്കാബി 
യര്‍ 10:1-8). 24 മുതല്‍ 30 വരെയുള്ള ഭാഗത്ത്‌ യേശു 
വിനെ യെഹൂദന്മാര്‍ വളഞ്ഞിട്ട ചോദ്യങ്ങള്‍ ചോദി 
ച്ചുകൊണ്ടിരുന്നു. “നീ എത്രത്തോളം ഞങ്ങളെ 
ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കില്‍ സ്പഷ്ടമാ 
യിട്ട പറയുക.” വ്യക്തതയും വിശ്വാസവും യെഹൂ 
ദന്മാര്‍ക്ക്‌ സ്പഷ്ടമായി അറിയണം. യേശു തന്നെ 
യാണോ ക്രിസ്തു എന്ന്‌. എന്നാല്‍ ക്രിസ്തുവിന്റെ 


ഒക്ടാബ൪ 2015 


ഉത്തരം “ഞാന്‍ നിങ്ങളോട്‌ പറഞ്ഞിട്ടുണ്ട്‌.” (വാ. 
25) എന്നായിരുന്നു ഇവിടെ പ്രശ്നം. ക്രിസ്തു 
വിന്റെ വിവരണത്തില്‍ വ്യക്തത ഇല്ലാത്തതല്ല 
മറിച്ച്‌ അവരുടെ വിശ്വാസത്തിന്റെ കുറവ്‌ ആയിരു 
ന്നു. കാരണം അവര്‍ അവന്റെ ആടുകള്‍ ആയിരു 
ന്നില്ല. (വാ. 26) 
ഇടയനും ആടുകളും: വി. യോഹന്നാന്റെ സുവി 
ശേഷം 10-ാ൦ അദ്ധ്യായത്തിന്റെ 4, 14 വാക്യങ്ങളില്‍ 
പറയുന്ന ആശയങ്ങള്‍ ഇവിടെ വീണ്ടും സൂചിപ്പി 
ക്കന്നു. ആടുകള്‍ യേശുവിന്റെ പ്രവൃത്തികള്‍ വിശ്വ 
സിക്കുന്നു. മനസ്സിലാക്കുന്നു. (വാ. 25) അവന്റെ 
വാക്കുകള്‍ അറിയുന്നു. (വാ. 27) യേശുവിനെ മന 
സ്സിലാക്കുന്ന ആടുകള്‍ അവനെ പിന്‍പറ്റുന്നു. 
ക്രിസ്തു ആടുകള്‍ക്കുവേണ്ടി ജീവനെ കൊടു 
ക്കുന്ന ഇടയനായി. ഈ ജീവന്‍ നിതൃജീവനാ 
ണെന്ന്‌ പ്രസ്താവിക്കുന്നു. “ഞാന്‍ അവയെ അറി 
യുന്നു” എന്ന വാക്കുകള്‍ ക്രിസ്തുവിന്‌ ആടുക 
ളെപ്പറ്റിയുള്ള അറിവിനെ, കരുതലിനെ വെളിപ്പെടു 
ത്തുന്നു. 95-ാം സങ്കീര്‍ത്തനം 7-ാം വാക്യത്തില്‍ 
സങ്കീർത്തനക്കാരൻ പാടുന്നു. അവന്‍ നമ്മുടെ 
ദൈവമാകുന്നു. നാമോ അവന്‍ മേയിക്കുന്ന ജനവും 
അവന്റെ കൈയ്യിലിരിക്കുന്ന ആടുകളും തന്നെ.” 
31 മുതല്‍ 38 വരെയുള്ള ഭാഗത്ത്‌ യേശു ദൈവ 
ദൂഷണം പറഞ്ഞു എന്ന്‌ യെഹൂദന്മാര്‍ ആരോപി 
ക്കുന്നു. “മനുഷ്യനായിരിക്കെ തന്നെ ദൈവം ആയി 
ചിത്രീകരിച്ചു എന്നതായിരുന്നു പ്രധാന കുറ്റം. ഈ 
ഭാഗത്ത്‌ വളരെ വ്യക്തമായി ഞാന്‍ “ദൈവപുത്രന്‍” 
ആകുന്നു. എന്ന്‌ വെളിപ്പെടുത്തുന്നു. 82-ഠം 
സങ്കീര്‍ത്തനം 6-ാം വാക്യം ഉദ്ധരിച്ച തന്റെ ഭാഗം 
വ്യക്തമാക്കുന്ന ക്രിസ്തുവില്‍ ദൈവീകതയെ ദര്‍ശി 
ക്കാന്‍ യെഹൂദന്മാര്‍ക്ക്‌ കഴിഞ്ഞില്ല. വി. യോഹ 
ന്നാന്‍ 10:38ല്‍ യേശു അവരോട്പറയുന്നു. “പിതാവ്‌ 
എന്നിലും ഞാന്‍ പിതാവിലും എന്ന്‌ നിങ്ങള്‍ 
ഗ്രഹിച്ച്‌ അറിയേണ്ടതിന്‌ പ്രവൃത്തിയെ വിശ്വസി 
പീന്‍” ക്രിസ്തുവിന്റെ പ്രവൃത്തികളില്‍ ഉള്ള 
വിശ്വാസം അത്‌ അവനില്‍ മാത്രമല്ല, പിതാവും 
ദൈവവുമായുള്ള വിശ്വാസം കൂടിയാണ്‌. ഈ 
വിശ്വാസം ആണ്‌ “ഒന്നായിരിക്കുന്ന പിതാവും 
പുത്രനും” എന്ന്‌ ഗ്രഹിച്ച്‌ അറിയുവാന്‍ (KNOW 
and understand) നമ്മെ സഹായിക്കുന്നു. 
നമ്മളുടെ ആത്മീയാന്ധത നമ്മുടെ വിശ്വാ 
സത്തെ തകര്‍ക്കുകയും ഈ ലോകപരമായ 
ജ്ഞാനത്താല്‍ യേശുവിനെ ക്രുസ്തുവെന്ന്‌ മന 


www.bethelpatrika.org | 27 | 





ബത്ത Doe 
ക്ക 


സ്റിലാക്കുവാന്‍ സാധ്യമല്ല. യേശുവിനെ ക്രിസ്തു 
വെന്ന്‌ ഗ്രഹിക്കുന്ന വിശ്വാസസമൂഹം അവനെ 
പിന്‍പറ്റുന്നതിലൂടെ അവരുടെ അറിവിനെ വെളി 
പ്പെടുത്തുന്നു. മാനുഷികമായ നിരീക്ഷണങ്ങളോ, 
അന്വേഷണങ്ങളോ കണക്കുകൂട്ടലുകള്‍ക്കോ 
അതീതമായി ദൈവത്തിലുള്ള അചഞ്ചലമായ 
വിശ്വാസം അത്രെ ദൈവത്തെപ്പറ്റി മനസ്സിലാക്കാന്‍ 
യഥാര്‍ത്ഥത്തില്‍ സഹായിക്കുന്നത്‌. 


സെഖര്യാ പുരോഹിതനോടുള്ള 
അറിയിപ്പിന്റെ ഞായറാഴ്ച 


15-11-2015 വി. ലുക്കോസ്‌ 1:5-25 


വി. യോഹന്നാന്‍ സ്നാപകന്റെ ജനനത്തെക്കു 
റിച്ച്‌ പിതാവായ സെഖര്യാ പുരോഹിതനുണ്ടായ 
ദൈവീക വെളിപാടിനെക്കുറിച്ചാണ്‌ വി.ലൂക്കോസ്‌ 
1:5-25 വരെയുള്ള വേദഭാഗം വിവരിക്കുന്നത്‌. 1:5-7 
വരെയുള്ള ഭാഗത്ത്‌ സെഖര്യാവിനെയും ഭാര്യ 
എലിസബേത്തിനെയും പരിചയപ്പെടുത്തുന്നു. 8 
മുതല്‍ 25 വരെയുള്ള ഭാഗം ദൈവീക വെളിപാടും 
അതിനെതുടര്‍ന്നുളള ജീവിതാനുഭവങ്ങളും സൂചി 
പ്പിക്കുന്നു. 
പാരമ്പര്യവും ഭക്തിയും 

സെഖര്യാ പുരോഹിതനും എലിസബേത്തിനും 
മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തത്‌ പാപത്തിന്റെ 
ഫലമോ ദൈവീക ശാപമോ ഒക്കെ ആയി കരുതു 
കയും വിശ്വസിക്കുകയും ചെയ്യുന്ന യെഹൂദ സമു 
ഹത്തിലായിരുന്നു ഇവരുടെ ജീവിതം. എന്നാല്‍ 
1:6ല്‍ സൂചിപ്പിക്കുന്ന “ഇരുവരും ദൈവസന്നിധിയില്‍ 
നീതിയുള്ളവരും കര്‍ത്താവിന്റെ സകല കല്പന 
കളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നട 
ക്കുന്നവരും ആയിരുന്നു.” കുടുംബപരമായും 
ആത്മീയ പരമായും ശ്രേഷ്ഠമായ ജീവിതത്തിനുട 
മകള്‍. പക്ഷെ ഈ ലോകപരമായ അനുഗ്രഹങ്ങ 
ളുടെ കുറവ്‌, സമൂഹം ശാപം എന്ന്‌ വിധി എഴു 
തുന്ന സാഹചര്യം അവരുടെ ജീവിതത്തില്‍ ഒരു 
ദുഃഖമായി തീര്‍ന്നു. (വി. ലൂക്കോസ്‌ 1:25, “മനുഷ്യ 
രുടെ ഇടയില്‍ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കു 
വാന്‍”) പാരമ്പര്യത്തിന്റെയോ ഭക്തിയുടെയോ 
ആത്മീയതയുടെയോ കുറവുകള്‍ ഇല്ലാതിരുന്നിട്ടും 
ജീവിതത്തില്‍ ദുഃഖങ്ങള്‍ അനുഭവിക്കുന്നവര്‍ 
സെഖര്യാവിനെയും എലിസബേത്തിനേയും മറക്ക 
രുത്‌. 





ഒക്കടാബ൪ 2015 


സെഖര്യാവിന്റെ പ്രാര്‍ത്ഥന. 

കര്‍ത്താവിന്റെ ദുതന്‍ സെഖര്യാവിനോട പറ 
യുന്നത്‌ “സെഖര്യാവേ ഭയപ്പെടേണ്ട നിന്റെ 
പ്രാര്‍ത്ഥനയ്ക്ക്‌ ഉത്തരമായി.” ഇവിടെ എന്തായി 
രിക്കും സെഖര്യാവ്‌ പ്രാര്‍ത്ഥിച്ചത്‌. 1. ഒരു മകനു 
വേണ്ടി പ്രാര്‍ത്മഥിച്ചിരിക്കാം. 2. ഇസ്രായേലിന്റെ 
വീണ്ടെടുപ്പിനായി പ്രാര്‍ത്ഥിച്ചിരിക്കാം. 18-ാം൦ വാക്യ 
ത്തിലെ സെഖര്യാവിന്റെ വാക്കുകള്‍ സൂചിപ്പിക്കു 
ന്നത്‌ സെഖര്യാവ്‌ തന്റെയും, ഭാര്യയുടെയും മാനു 
ഷികമായ പരിമിതികളെപ്പറ്റി ബോധവാനായിരുന്നു. 
ആയതുകൊണ്ട്‌ തന്നെ ഒരു മകനുവേണ്ടി ഇരു 
വരും വാര്‍ദ്ധക്യകാലത്തും പ്രാര്‍ത്ഥിച്ചിരുന്നോ 
എന്ന്‌ സംശയകരമാണ്‌. എന്നാല്‍ അതേസമയം 
വാഗ്ദാനം ചെയ്യപ്പെട്ട മകനെപ്പറ്റി ദൈവദൂതന്‍ 
നല്‍കുന്ന വിവരണം അവന്‍ ഇസ്രായേലിന്റെ 
ജനത്തെ സജ്ജമാക്കുവാന്‍ വരുന്നവന്‍ എന്നാണ്‌. 

വാര്‍ദ്ധക്യത്തിലും ഒരു മകനെ അവര്‍ ആഗ്രി 
ചിരിക്കാം. പ്രാര്‍ത്ഥിച്ചിരിക്കാം. എങ്കിലും തങ്ങളുടെ 
ജീവിതാവസ്ഥയെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. 
നീതിയുള്ളവരും കര്‍ത്താവിന്റെ സകല കല്‍പന 
കളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നട 
ക്കുന്ന യിസ്രായേല്യര്‍ ആയിരുന്നതിനാല്‍ തീര്‍ച്ച 
യായും അവര്‍ യിരസായേലിന്റെ വീണ്ടെടുപ്പി 
നായും പ്രാര്‍ത്ഥിച്ചിരിക്കണം. 
പരിശൃദ്ധാത്മാവിനാല്‍ നിറയും 

ആത്മാഭിഷേകത്തിന്‌ പ്രായപൂര്‍ത്തിയാകണ 
മെന്നും വിശ്വാസം ഏറ്റുപറയണമെന്നും പഠിപ്പിക്കു 
ന്നവരുടെ വാദഗതികളെ പൂര്‍ണ്ണമായും നിരാകരി 
ക്കുന്നതാണ്‌ അമ്മയുടെ ഗര്‍ഭത്തില്‍ വച്ചുതന്നെ 
പരിശുദ്ധാത്മാവ്കൊണ്ട്‌ നിറയും” എന്ന വാക്യം. 
പൈതങ്ങള്‍ ദൈവാത്മ പരിശുദ്ധാത്മ അഭിഷേകം 
പ്രാപിക്കുന്നതിന്‌ പ്രായം ഒരു തടസ്സമല്ല എന്ന്‌ 
മാത്രമല്ല, അവരുടെ അനുവാദംപോലും ആവശ്യ 
മില്ലായെന്ന്കൂടി വ്യക്തമാക്കുന്നു. കാരണം ദൈവം 
കരുണയുള്ളവനാണ്‌. 

ലോകത്തിന്റെ നിന്ദകള്‍ക്കും പരിഹാസ 
ങ്ങള്‍ക്കും ഇടയിലും ദൈവഭക്തിയോടെ നീതി 
യോടെ ജീവിക്കുവാന്‍ ഈ മാതാപിതാക്കള്‍ നമ്മെ 
പഠിപ്പിക്കുന്നു. നീതിയുള്ള ജീവിതങ്ങള്‍ ദൈവ 
ത്തിന്റെ ആര്‍ദ്രകരുണയാല്‍ സന്തോഷമായിത്തീരും. 
ആ കരുണയില്‍ ജീവിക്കുമ്പോള്‍ പ്രാര്‍ത്ഥനകള്‍ 
കേള്‍ക്കപ്പെടും. തലമുറകള്‍ പരിശുദ്ധാത്മാവിനാല്‍ 
നിറയും. ജനത്തെ കര്‍ത്താവിനുവേണ്ടി സജ്ജമാ 
ക്കുന്നവരുടെ ഗണത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെടും. ഷു 


VP 


www.bethelpatrika.org | 28 | 





നമ്മുടെ വിദ്യാര്‍ത്ഥികള്‍ / ഉദ്യോഗാര്‍ത്ഥികള്‍ 
എന്നിവര്‍ക്ക്‌ സര്‍ക്കാരിലും പൊതുമേഖലാ 
സ്ഥാപനങ്ങളിലും മറ്റും തൊഴില്‍ ലഭിക്കുന്നതിനു 
ളള അവസരങ്ങള്‍ ചുണ്ടിക്കാട്ടുന്നതിനുളള പംക്തി. 

ഇപ്പോള്‍ അപേക്ഷിക്കേണ്ടത്‌ 

1. 7-ാം ക്ലാസ്സ്‌ വരെ പഠിച്ചവര്‍ക്ക്‌ അവസരം. 
ഏഴാംക്ലാസ്സ്‌ വരെ പഠിക്കുകയും കായികക്ഷമത 
യുള്ള “അവിനററീസ്‌ അസിസ്റ്റന്റ്‌” ആയി എം. 
എല്‍. എ. ഹോസ്റ്റലിലേക്ക്‌ നിയമിക്കുന്നു. കേരള 
പി. എസ്‌. സി.യുടെ കാറ്റഗറി നമ്പര്‍ 241/2015 
പരസ്യം കാണുക. 
ജില്ലാ സഹകരണ ബാങ്കിലേക്ക്‌ 
ഡ്രൈവര്‍മാരെ കേരള പി. എസ്‌. സി. നിയമിക്കു 
ന്നു. കേരള പി. എസ്‌. സി. കാറ്റഗറി നമ്പര്‍ 242/ 
2015 കാണുക. 
3. ടൌണ്‍പ്ലാനര്‍ (ഡെപ്യൂട്ടി) തസ്തികയി 
ലേക്ക്‌ പി. എസ്‌.സി. അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 
സിവില്‍ /ആര്‍കിടെകചര്‍ ബിരുദധാരികള്‍ - പരി 
ചയ സമ്പന്നര്‍ക്ക്‌ അപേക്ഷിക്കാം. കാറ്റഗറി നമ്പര്‍ 
229/205 കാണുക. അവസാന തീയതി 14-10-2015 
4. കരസേനയില്‍ ടെക്നിക്കല്‍ കോഴ്സി 
ലേക്ക്‌ എഞ്ചിനീയറിംഗ്‌ ബിരുദധാരികള്‍ക്ക്‌ അപേ 
ക്ഷിക്കാം. അവസാന തീയതി ഒക്ടോബര്‍ 27. 
www. joinindianarmy.nic.in കാണുക. 
5. ഹിന്ദുസ്ഥാന്‍ പെട്രോളിയം കോര്‍പ്പറേ 
ഷന്‍ ലിമിറ്റഡില്‍ ഗ്രാജ്േറ്റ്‌ എഞ്ചിനീയര്‍മാര്‍ക്ക്‌ 
അവസരം. അവസാന തീയതി 2016 ഫ്രെബ്രുവരി 
2. www.hpclcareers.com കാണുക. ഗേറ്റ്‌ 
പരിക്ഷ എഴുതുന്നവരായിരിക്കണം. 
6. പവര്‍ഗ്രിഡില്‍ എഞ്ചിനീയര്‍മാര്‍ക്ക്‌, ഗേറ്റ്‌ 
പരീക്ഷയ്ക്ക്‌ തയ്യാറാകുന്നവര്‍ക്ക്‌ അവസരം. 
www.powergridindia.coന കാണുക. 
7. ഗേറ്റ്‌ പരീക്ഷയ്ക്ക്‌ തയ്യാറാകുന്നവരില്‍ 
നിന്നും ഒ. എന്‍. ജി.സി., എന്‍. ബി. സി.സി. എന്നി 
വര്‍ ട്രെയിനികളെ തെരഞ്ഞെടുക്കുന്നു. 
www.ongcindia.com, www.nbccindia.gov.in 
കാണുക. 
8. നാഷണല്‍ ഡിഫന്‍സ്‌ അക്കാഡമില്‍ ഒഴി 
വുകള്‍. ഗ്രൂപ്പ്‌ സി. തസ്തികകളായ ട്രാഫ്റ്റ്സ്മാന്‍, 
ഫയര്‍മാന്‍ മുതലായവ. അവസാന തീയതി 


ഉക്ദെടാബ്ര൪ 2015 


ഒക്ടോബര്‍ 1. www.ndacivrect.org9 കാണുക. 
9. കേരളത്തിലെ തെക്കന്‍ ജില്ലക്കാര്‍ക്ക്‌ കര 
സേന റിക്രൂട്ടമെന്റ്‌ റാലി, കോട്ടയത്ത്‌ ഡിസംബര്‍ 
10 മുതല്‍ 18 വരെ നടത്തുന്നു. ഉദ്യോഗാര്‍ത്ഥികള്‍ 
ഒക്ടോബര്‍ 1 മുതല്‍ ഓണ്‍ലൈന്‍ രജിസ്ട്രേഷന്‍ 
നടത്തണം. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയില്‍ രജി 
സ്ട്രേഷന്‍ ഒക്ടോബര്‍ 17ന്‌. 
www.joinindianarmy.nic.in കാണുക. ടി 
വെബ്സൈറ്റ്‌ തുറന്ന്‌ jcos/enrolment ക്ലിക്ക്‌ 
ചെയ്യുക. രജിസ്ട്രേഷന്‍ പേജ്‌ തുറക്കും. 
11. യു. ജി. സി. നെറ്റ്‌ 
സര്‍വ്വകലാശാലകളിലും കോളേജുക 
ളിലും അസി. പ്രൊഫസര്‍ ജോലിക്ക്‌ യോഗ്യത 
നല്‍കുന്ന യു. ജി. സിയുടെ നാഷണല്‍ എലിജി 
ബിലിറ്റി ടെസ്റ്റ്‌ - നെറ്റ്‌ അപേക്ഷ ക്ഷണിച്ചു. ജൂനി 
യര്‍ റിസേര്‍ച്ച്‌ ഫെലോഫിപ്പിനും ജെ. ആര്‍. 
എഫിനും കൂടിയാണിത്‌. അപേക്ഷയുടെ അവ 
സാന തീയതി നവംബര്‍ 1. ഭാഷാ വിഷയങ്ങള്‍ 
ഉള്‍പ്പെടെ 83 വിഷയങ്ങളില്‍ പരീക്ഷ നടത്തും. 
www.cbsenet.ni.In കാണുക. 
12. റിസര്‍വ്വ്‌ ബാങ്കില്‍ ആഫീസര്‍മാര്‍ക്ക്‌ 
അപേക്ഷ ഉടന്‍ ക്ഷണിക്കും. 134 ഒഴിവുകളുണ്ട്‌. 
കാത്തിരിക്കുക. 
13. നവരത്ന പദവിക്കുള്ള നെയ്‌ വേലി 
ലീഗ്‌ നെറ്റില്‍ ഗ്രാജുവേറ്റ്‌ എക്‌സിക്യൂട്ടീവ്‌, 
ഡെപ്യൂട്ടി മാനേജര്‍, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ്‌ (ഇ 
ലക്രടിക്കല്‍ /സിവില്‍) ജൂനിയര്‍ എഞ്ചിനീയര്‍ 
എന്നീ തസ്തികകളിലേക്ക്‌ അപേക്ഷ ക്ഷണിച്ചു. 


അവസാന തീയതി ഒക്ടോബര്‍ 27 
www.nicindia.coതm കാണുക. 
14. ഭാരത്‌ ഹെവി ഇലക്ട്രിക്കല്‍ ലിമിറ്റഡ്‌ - 


ഭെല്‍ എഞ്ചിനീയര്‍ ട്രെയിനികളെ നിയമിക്കുന്നു. 
200 ഒഴിവുകള്‍. 2016 ലെ ഗേറ്റ്‌ എഴുതുന്നവരായിരി 
ക്കണം. Www.careersbhel.in കാണുക. 
15. കൊച്ചി മെട്രോയില്‍ മെയ്ന്റനര്‍, ട്രെയിന്‍ 
ഓപ്പറേറ്റര്‍, എഞ്ചിനീയര്‍ മുതലായ 188 ഒഴിവുകളി 
ലേക്ക്‌ ഒക്ടോബര്‍ 21 വരെ അപേക്ഷിക്കാം. 
www.kochimetro.or9 കാണുക 
16. കേരള ഹൈക്കോടതിയില്‍ ഡിസ്ട്രികറ്റ്‌ 
ആന്‍ഡ്‌ സെഷന്‍ സബ്‌ ജഡ്ജ്‌ തസ്തികയിലേ 
ക്ക്‌ 8 ഒഴിവുകള്‍ Www.bckrecruitment.nic.in 
കാണുക. 

അഡ്വ. തോമസ്‌ ഫിലിപ്പ്‌ 


www.bethelpatrika.org | 29 | 


ബാലപത്രിക 


സ്നേഹമുള്ള കൂട്ടുകാരെ, 





ലോകചരിത്രത്തിലെ പടനായക #74 
രിലൊരാളായ മഹാനായ അലക്സാ 4 


ണ്ടറെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ? ബി. 
സി. 356ല്‍ മാസിഡോണിയയില്‍ 
ജനിച്ച്‌ 33 വര്‍ഷം തികച്ചു ജീവി 
ക്കാത്ത ഈ മഹാന്‍ ഈജിപ്റ്റ്‌ 8 
മുതല്‍ ഇന്ത്യ വരെയുള്ള പല പ്രദേ 
ശങ്ങളും വെട്ടിപ്പിടിച്ച അളവറ്റ ധനം 
സമ്പാദിച്ച അതിധീരനായ ച്രക 
വര്‍ത്തിയായിരുന്നു. 
രോഗാര്‍ത്തനായ അലകസാ 
ണ്ടര്‍ക്ക്‌ താന്‍ മരണത്തിന്റെ വക്കി 
ലെത്തിയെന്നു തോന്നിയപ്പോള്‍ 
സൈന്യാധിപന്മാരെ വിളിച്ച്‌ ചുറ്റും 
നിറുത്തി. തന്റെ മുന്ന്‌ അന്ത്യാഭിലാ 
ഷങ്ങള്‍ അവരെ അറിയിച്ചു. 

“ഒന്ന്‌, എന്നെ ചികിത്സിക്കുന്ന 
വൈദ്യന്‍ തനിയെ എന്റെ ശവപ്പെട്ടി 
കൊട്ടാരത്തിലെത്തിക്കണം. രണ്ട്‌, 
കുഴിമാടത്തിലേക്ക്‌ എന്നെ കൊണ്ടു 
പോകുമ്പോള്‍ വഴിനീളെ വെള്ളിയും 
സ്വര്‍ണ്ണവും രത്നങ്ങളും വിതറണം. 
മൂന്ന്‌, എന്റെ കൈ രണ്ടും ശവപ്പെട്ടി 
യുടെ പുറത്തേക്ക്‌ നീണ്ടുനില്‍ക്ക 
ണം.” 

ഈ ആഗ്രഹങ്ങള്‍ നിര്‍വൃഹിക്കാ 
മെന്ന്‌ ഏറ്റിട്ട, ഇതിന്റെ കാരണം 
എന്തെന്ന്‌ മുഖ്യ ജനറല്‍ വിനയ 
പൂര്‍വ്വം ചോദിച്ചു. ഒരു ദീര്‍ഘനിശ്വാ 
സത്തിനുശേഷം അലക്‌സാണ്ടര്‍ 
വിശദീകരിച്ചു. 

“ഈ മൂന്നു കാര്യങ്ങളില്‍ എല്ലാ 
വരും പഠിക്കേണ്ട മൂന്നു കാര്യങ്ങള്‍ 
ഉണ്ട്‌. ഒന്ന്‌. വൈദ്യന്‍ വിചാരിച്ചാലും 
രോഗിയെ ചികിത്സിച്ച മരണത്തില്‍ 
നിന്നും രക്ഷിക്കുക സാധ്യമല്ല.” 

രണ്ട്‌. ജീവിതത്തിന്റെ വില ഒരി 
ക്കലും മറക്കരുത്‌. മൂന്ന്‌. ധനസമ്പാ 
ദനത്തിനായി ഞാന്‍ നടത്തിയ പല 
ശ്രമങ്ങളും പാഴ്വേല ആയിരുന്നു. 
വെറുംകൈയ്യോടെ വന്ന ഞാന്‍ 
വെറുംകൈയ്യോടെ ഈ ലോകത്തു 
നിന്നും പോകയാണ്‌. വൈകാതെ 


Se 
ts പ 
ne 


അആമ്മസാണ്ട; ടെ 
അന്ത്യാഭിലാഷം 


ആ കണ്ണുകള്‍ അടഞ്ഞു. 

എത്രയോ രാജ്യങ്ങള്‍ യുദ്ധംചെയ്ത്‌ കീഴടക്കിയയാളിന്റെ 
അന്ത്യനിമിഷങ്ങളിലെ ചിന്ത വിശ്വരപസിദ്ധമായിത്തീര്‍ന്നു. 
ലോകത്ത്‌ ജീവിച്ചിരിക്കുമ്പോള്‍ ഒന്നും സമ്പാദിക്കരുതെന്നും 
കര്‍മ്മോന്മുഖരായിരിക്കുന്നത്‌ വ്യര്‍ത്ഥമാണെന്നുമുള്ള സന്ദേശ 
മല്ലേ ഇതു തരുന്നത്‌. 

മനുഷ്യജീവിതം ഐശ്വര്യത്തിനുവേണ്ടി നിരന്തരം പ്രയത്നി 
ക്കുവാനുള്ളതാണ്‌. കഴിവിന്റെ പരമാവധി ഏവരും പ്രവര്‍ത്തിക്കു 
കയും വേണം. പക്ഷെ, ചില ശാശ്വത സത്യങ്ങള്‍ നാം മറന്നു 
പോകരുത്‌. 

രസകരമായ ഒരു കണക്ക്‌ കേട്ടോളൂ. സ്വന്തം പണം മുഴുവന്‍ 
വീട്ടില്‍ പൊതിഞ്ഞുവെച്ച്‌ ദിവസവും രണ്ടുകോടി വീതമെടുത്ത്‌ 
ചെലവാക്കിയാല്‍ മുഴുവനും തീര്‍ക്കാന്‍ ബില്‍ഗേറ്റ്‌സിന്‌ 717 
വര്‍ഷം വേണ്ടിവരുമത്രേ. പണം പലിശയ്ക്ക്‌ ബാങ്കിലിടുകയോ 
മറ്റോ ചെയ്തുപോയാല്‍ നിത്യേന രണ്ടുകോടി രൂപ ചെലവാക്കി 
യാലും ഒരിക്കലും പണം തീരില്ല. അതിസമ്പന്നതയുടെ നെറുക 
യിലാണ്‌ അദ്ദേഹം. എന്നിട്ടും എന്നും ജോലി ചെയ്യുന്നു. അതില്‍ 
സംതൃപ്തി കണ്ടെത്തുന്നു. 
കൂട്ടുകാരെ, 

അലക്‌സാണ്ടര്‍ ച്രകവര്‍ത്തിയുടെ അന്ത്യാഭിലാഷവും 
ബില്‍ഗേറ്റ്സിന്റെ ജീവിതപാഠവും സമന്വയിപ്പിച്ചാല്‍ ജീവിത വിജ 
യത്തിന്റെ വലിയ ഒരു മര്‍മ്മം ആണ്‌ ലഭിക്കുക. 

ദൈവം അനുഗ്രഹിക്കട്ടെ. 

സ്നേഹത്തോടെ, ആനിച്ചേച്ചി. 


റ്‌ Ss 
ബഥേല്‍പത്രിക വരിസംഖ്യാ സമാഹരണം 


ഒകടോബര്‍ - 2015 











ചെറിയനാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ 11-10-2015 
ഉള്ളന്നൂര്‍ സെന്റ്‌ മേരീസ്‌ വലിയ പള്ളി 18-10-2015 
ബുധനൂര്‍ സെന്റ്‌ ഏലീയാസ്‌ 29-10-2015 

൪ 





www.bethelpatrika.org | 30 | 





ണി 
E ye 
‘Sey - ക്ഷ I” 


ഹരിത പത്രിക 
പീ-എ*ഐസഭ; കുറ്റ ു 


അളയ 
മം." 


വീരിസ്ഥിതി സൌഹൃദ കൃഷിയായി ജൈവ 
വളം മാര്രം ഉപയോഗിച്ച കൂടുതല്‍ പരിചരണം 
ഇല്ലാതെ പരിപാലിക്കാവുന്ന കൃഷിയാണ്‌ പാഷന്‍ 
ഫ്രൂട്ട്. മരങ്ങളിലോ, വേലിയിലോ, പന്തലിലോ 
പടര്‍ത്തി വളര്‍ത്താം. നമ്മുടെ കാലാവസ്ഥയില്‍ 
ഏതു സമയത്തും കൃഷി ചെയ്യാം. വേനല്‍ 
കാലത്ത്‌ നനയ്ക്കണം എന്നു മാത്രം. വിദേശ രാജ്യ 
ങ്ങളായ, ബ്രസീല്‍, സൌഈത്താഫ്രിക്ക എന്നിവിടങ്ങ 
ളിലും കേരളത്തില്‍ നെല്ലിയാമ്പതിയിലും വാണി 
ജ്യാടിസ്ഥാനത്തില്‍ കൃഷിചെയ്യുന്നു. സ്ക്വാഷ്‌, 
സിറപ്പ്‌, ജാം, ജല്ലി എന്നി സ്വാദിഷ്ടങ്ങളായ വിവിധ 
ഉത്പന്നങ്ങള്‍ ചെയ്യാവുന്നതാണ്‌. പോഷക മൂല്യ 
ങ്ങള്‍ മുന്‍പന്തിയിലാണ്‌. ഇളം ചുവപ്പും, മഞ്ഞയും, 
വലിപ്പം ഉളള മഞ്ഞയും എന്നീ ഇനങ്ങള്‍ നമ്മുടെ 
നാട്ടില്‍ കാണുന്നു. 

നല്ല സൂര്യ്രകാശവും, വളക്കൂറും ഉള്ള മണ്ണ 
കൃഷിക്ക്‌ യോജിച്ചതാണ്‌. രണ്ട്‌ രീതിയില്‍ 
തൈകള്‍ വളര്‍ത്തി എടുക്കാം. വിത്തു മുളപ്പിച്ചും 
തണ്ടുകള്‍ വേര്‍ പിടിപ്പിച്ചും കൃഷി ചെയ്യാം. വിത്തു 
മുളപ്പിച്ച തൈകള്‍ കൂടുതല്‍ കാലം നിലനില്‍ക്കു 
ന്നതായാണ്‌ അനുഭവം. നല്ല വളക്കൂറുള്ള മണ്ണില്‍ 
9-ാം മാസം മുതല്‍ ചെടി പുഷ്പ്പിക്കാന്‍ തുടങ്ങും. 
തടത്തില്‍ ഈര്‍പ്പം ഉണ്ടെങ്കിലേ ചെടി കരുത്തോടെ 
വളരുകയുള്ളൂ. വേനല്‍ കാലത്തില്‍. “പുത്‌ ഇട്ടു 
കൊടുക്കണം. മണ്ണില്‍ ഈര്‍പ്പം കുറയുമ്പോള്‍ 
പൂക്കളും കായ്കളും കൊഴിഞ്ഞു പോകുകയും 
വളര്‍ച്ച മുരടിക്കുകയും ചെയ്യും. പന്തല്‍ കൃഷിയില്‍ 
ഫംഗസ്‌ രോഗം കണ്ടാല്‍ ബോര്‍ഡോ മിശ്രിതം 
തളിക്കണം. ഫലം പറിച്ചെടുക്കാതെ ചെടിയില്‍ 
നിന്നും നിലത്ത്‌ വീഴുമ്പോള്‍ ശേഖരിക്കണം. ഒരു 





ചെടിയുടെ ആയുസ്‌ ആറ്‌ വര്‍ഷമാണെങ്കിലും 
നാലാം വര്‍ഷം മുതല്‍ ഉത്പാദനം കുറയുകയും 
ചെയ്യും. വിളവെടുപ്പ്‌ കഴിഞ്ഞ്‌ മുരടിച്ച നില്‍ക്കുന്ന 
തും, ആരോഗ്യം ഇല്ലാത്തതുമായ ശാഖകള്‍ മുറിച്ചു 
മാറ്റി അഞ്ച! ഗ്രാം സൂഡോമോണസ്‌ ഒരു ലിറ്റര്‍ 
വെളത്തില്‍ കലര്‍ത്തി സ്പ്രേ ചെയ്തു കൊടുക്ക 
ണം. പന്തലില്‍ വളര്‍ത്തുന്ന ചെടിക്ക്‌ വര്‍ഷാ 
വര്‍ഷം പ്രൂണിംഗ്‌ നടത്തണം. 

വിഷം ഇല്ലാത്തതും ഗുണമേന്മയുള്ളതും, 
രുചികരവുമായ പാഷന്‍ (ഫൂട്ട സ്ക്വാഷ്‌ നല്ല 
ഉന്മേഷം തരുന്നതാണ്‌. വലിപ്പം ഉളള ഇനത്തിന്റെ 
വിത്തുകള്‍ താല്പര്യം ഉള്ളവര്‍ മേല്‍വിലാസം 
എസ്‌. എം. എസ്‌ ചെയ്താല്‍ ഭദ്രാസന ഇക്കോ 
ളജി വിഭാഗത്തില്‍ നിന്നും അയച്ചു തരാം. ഫോണ്‍: 
9447347899 








മ്‌ 8 ത്ത്‌ Sui 
കുറ്റൂര്‍ ഗ്രാമപഞ്ചായത്തിലെ വിജ്ഞാന വ്യാപന 
പ്രവര്‍ത്തനത്തിനുള്ള അവാര്‍ഡ്‌ ഈ വര്‍ഷത്തെ 
കര്‍ഷക ദിനത്തില്‍ ചെങ്ങന്നൂര്‍ ഭദ്രാസന ഇക്കോ 
ളജിക്കല്‍ കമ്മീഷന്‍ സെക്രട്ടറി പി. എ. ഐസക്‌ 


ഏറ്റുവാങ്ങുന്നു. 


ee. a 


www.bethelpatrika.org | 31 | 





വീരിശുദ്ധ സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരി 
ശുദ്ധനായ പരിശുദ്ധ ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രിഗോ 
റിയോസിന്റെ 113-൦ ഓര്‍മ്മപെരുന്നാളിനു സഭ 
ആകമാനം തയ്യാറെടുക്കുന്നു. ര്രതാനുഷ്ഠാനങ്ങളു 
ടെയും തപശ്ചര്യയുടെയും പ്രതീകമായി പരിശോ 
ഭിച്ച പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിത 
വിശുദ്ധി പകര്‍ത്തുവാനുള്ള പരിശ്രമമാകണം 
ഓരോ ഭക്തന്റെയും പെരുന്നാളിലുള്ള പങ്കാളിത്തം. 
ആത്മീയതയുടെ ഓന്നത്യത്തിലേക്ക്‌ പ്രയാണം 
ചെയ്ത പരിശുദ്ധന്റെ പാതകളെ പിന്‍പറ്റുന്ന അനു 
ഭുതിയിലാവണം പദയാത്രയിൽ പങ്കെടുക്കുവാന്‍. 
ചിട്ടയും നിഷ്ഠയും (വതമാക്കിയ പരിശുദ്ധ പരുമല 
തിരുമേനിയുടെ കാലടികളെ പിന്‍പറ്റുന്നവര്‍ 
അലക്ഷ്യത കൂടാതെ ഗാനങ്ങളാലപിച്ചു, അപേ 
ക്ഷകള്‍ ഉരുവിട്ട്‌ അച്ചടക്കത്തോടെ പങ്കെടുക്കണം. 
ഭക്ഷണ പാനീയങ്ങളെ പരമാവധി ഒഴിവാക്കി 
പുണ്യവാന്റെ ജീവിതാനുഭവങ്ങളെ ധ്യാനിച്ച, പരി 
ശുദ്ധന്റെ കബറിടത്തെ ലക്ഷ്യമാക്കി പദയാത്രയിൽ 
പങ്കെടുക്കണം. 

പരിശുദ്ധന്റെ തൃക്കരങ്ങളാല്‍ സ്ഥാപിതമായ 
പേരിശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ ദേവാലയം 
ശതോത്തര രജത ജൂബിലി നിറവില്‍ എത്തി 
നില്‍ക്കുന്നു. 2015 നവംബര്‍ മാസം 1ാം തീയതി 
അഭിവന്ദ്യ ഇടവക മെത്രാപ്പോലീത്താ തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമനസ്സുകൊണ്ട്‌ വിശുദ്ധ 
കുര്‍ബ്ദബാനാനന്തരം ജുബിലി വര്‍ഷമായി പ്രഖ്യാ 
പിക്കുന്നു. മാതൃകാപരമായ വിവിധ പദ്ധതികള്‍ 
ഉള്‍ക്കൊള്ളിച്ച്‌ ജൂബിലി ആഘോഷിക്കുന്നതിന്‌ 
ഇടവക തലത്തില്‍ ക്രമീകരണം ചെയ്തു വരുന്നു. 

ചെങ്ങന്നൂര്‍ ഭദ്രാസന വൈദിക യോഗം സെപ്റ്റം 
ബര്‍ മാസം ദാം തീയതി ബഥേല്‍ അരമനപള്ളിയില്‍ 
വച്ച ഭ്രദാസന മ്മെതാപ്പോലീത്തായുടെ അദ്ധ്യക്ഷ 
തയില്‍ കൂടി. ഇരവിപേരൂര്‍ ഗ്രാമപഞ്ചായത്ത്‌ മികച്ച 
കര്‍ഷകനുള്ള അവാര്‍ഡ്‌ നല്‍കി ആദരിച്ച റവ. ഫാ. 
എബി സി. ഫിലിപ്പിനെ അഭി. തിരുമനസ്സുകൊണ്ട്‌ 
സമ്മേളനത്തില്‍ വച്ച മെമന്റൊ നല്‍കി അനു 
മോദിച്ചു. 


ഒക്ടാബ൪ 2015 


അഖില മലങ്കര വൈദിക സമ്മേളനം പരിശുദ്ധ 
പാമ്പാടി തിരുമേനിയുടെ ചരമ കനക ജൂബിലി 
യോടനുബന്ധിച്ച്‌ ഒകടോബര്‍ മാസം 20-ഠം തീയതി 
പാമ്പാടി ദയറായില്‍ വച്ചു നടത്തപ്പെടുന്നു. 
അഖില മലങ്കര ബസ്ക്യാമ്മാ അസോസിയേഷ 
ന്റെ സമ്മേളനം പെരുന്നാളിനോടനുബന്ധിച്ച്‌ 
ഒകടോബര്‍ മാസം 20-ാം തീയതി പരുമലപള്ളിയില്‍ 
വച്ച നടത്തപ്പെടുന്നു. നവംബര്‍ മാസം 11, 12 തീയതി 
കളില്‍ ബസ്ക്യാമ്മാ അസോസിയേഷന്റെ മേഖലാ 
സമ്മേളനം അഭിവന്ദ്യ തിരുമനസ്സിന്റെ ചുമതലയി 
ലുള്ള ഗുജറാത്ത്‌ ഹലോള്‍ എം. ജി. എം. സ്കൂളില്‍ 
വച്ച്‌ നടത്തപ്പെടുന്നു. 
ബഹു. ജോസഫ്‌ കുറിയാക്കോസച്ചന്റെ പിതാവ്‌ 
പാമ്പാടിക്കണ്ടത്തില്‍ ശ്രീ. കുറിയാക്കോസ്‌ സെ 
പ്റ്റംബര്‍ മാസം 23-ാം തീയതി നിദ്രരപാപിച്ചു. ഉമയാ 
റ്റുകര സെന്റ്‌ തോമസ്‌ ഇടവകാംഗം വെരി. റവ. 
എം. എസ്‌. സഖറിയാ റമ്പാച്ചന്റെ മാതാവ്‌ ശ്രീമതി 
സാറാമ്മ നൈനാന്‍ 23-ാം തീയതി നിദ്രരപാപിച്ചു. 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(ഭദ്രാസന സെക്രടുറി) 


ഭവനസന്ദര്‍ശനം 


പേരിശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
പള്ളിയില്‍ വച്ച നടക്കുന്ന ഭ്രാസന ധ്യാനയോഗ 
ത്തോടനുബന്ധിച്ചുള്ള ഭവന സന്ദര്‍ശനം 
ഒക്ടോബര്‍ 27-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 
9.30 മുതല്‍ നടക്കുന്നതാണ്‌. എല്ലാ ആദ്ധ്യാത്മിക 
സംഘടനകളുടെയും ഭ്ര്രാസന/ഡിസ്ട്രിക്റ്റ്‌ ഭാര 
വാഹികളും സുവിശേഷസംഘ പ്രവര്‍ത്തകരും 
ഭവന സന്ദര്‍ശനത്തില്‍ പങ്കെടുക്കേണ്ടതാണ്‌. 


ഉപ്കാര സ്മരണ 


ഡയ 


| 
വി. യൂദാശ്ലീഹായുടെ മദ്ധ്യസ്ഥതയില്‍ 
ഉദ്ദിഷ്ടകാര്യം സാധിച്ചതില്‍ 
നന്ദി അര്‍പ്പിച്ചുകൊളളുന്നു. 
മോളി മാത്യുവും കുടുംബവും 





www.bethelpatrika.org | 32 | 


ir Pp ly 
ൽ 4 
pe A, * 


ഴ്‌ ക്ക 
i പു ലം 
A a 
| ഞി 7 
1 ഴ്‌ 
I 
| f ry ൽ | 
ത 4 th 
വ, 
ക ॥ ട്‌ 
യം ¥ ച്‌? 
Bf ™ | ല്‌ 


> 
/ 


TN Ee 
meme വ 


ബഹു സഹപ്രവര്‍ത്തകരേ, 

കുഞ്ഞുങ്ങള്‍ക്ക്‌ ദൈവസന്നിധിയിലേക്ക്‌ അടു 
ക്കുവാനും അവരെ ദൈവീകരാക്കുവാനും ശ്രദ്ധി 
ക്കേണ്ട ചുമതല മാതാപിതാക്കള്‍ക്കും സണ്‍ഡേ 
സ്കൂള്‍ അദ്ധ്യാപകര്‍ക്കും ഉണ്ട്‌ എന്നുളളത്‌ വിസ്മ 
രിക്കാവതല്ല. ഒത്തൊരുമിച്ചു പ്രവര്‍ത്തിക്കുമ്പോള്‍ 
സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും മാറ്റു 
കൂട്ടുന്ന മുത്തുകളായി മാറ്റുവാന്‍ സാധിക്കും. യുവ 
തലമുറ ദൈവഭയമുള്ളവരാകണമെങ്കില്‍ സണ്‍ഡേ 
സ്കൂള്‍ പഠനം കൂടുതല്‍ ശ്രദ്ധേയമാക്കുവാന്‍, 
പ്രത്യേകിച്ച്‌ മാതാപിതാക്കള്‍ക്കും ഉത്തരവാദിത്വം 
കൂടുതല്‍ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 

ദ'സണ്‍ഡേസ്കൂള്‍: ആദ്യകാലങ്ങളില്‍ പ്രസി 
ദ്ധീകരിച്ചതും പിന്നീട നിലച്ചുപോയതും ഇപ്പോള്‍ 
പുനഃസംഘടിപ്പിച്ചതുമായ 'ദ' സണ്‍ഡേസ്കൂള്‍ 
എന്ന ത്രൈമാസിക നമ്മുടെ സണ്‍ഡേസ്‌കൂള്‍ 
അദ്ധ്യാപകരും വിദ്യാര്‍ത്ഥികളും വരുത്തുവാന്‍ 
ഉത്സാഹിക്കുമല്ലോ. സണ്‍ഡേസ്കൂള്‍ സംബന്ധ 
മായ വാര്‍ത്തകളും വിജ്ഞാനങ്ങളും എല്ലാം 
തന്നെ എല്ലാവര്‍ക്കും വായിക്കുവാന്‍ തക്കവണ്ണം 
സഹായകമാകും. വിശദവിവരങ്ങള്‍ അടങ്ങിയ 
വിജ്ഞാപനം എല്ലാ ഗ്പഥമാദ്ധ്യാപകര്‍ക്കും കേന്ദ്ര 
ത്തില്‍ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്‌. എല്ലാവരുടെയും 
സഹകരണം പ്രതീക്ഷിക്കുന്നു. 

ഡിസ്ടഴ്രികറ്റ്‌ സമ്മേളനം: ഉമയാറ്റുകര അദ്ധ്യാ 
പക സമ്മേളനം സെപ്റ്റംബര്‍ 27-ാം തീയതി ഞായ 
റാഴ്ച നെല്ലിമല മാര്‍ ഗ്രീഗോറിയോസ്‌ പള്ളിയില്‍ 
വെച്ച്‌ നടത്തപ്പെട്ടു. “ക്രിസ്തുവിനെപ്പോലെ പഠി 
പിക്കാം” എന്ന വിഷയത്തെക്കുറിച്ച ഡോ. സൂസന്‍ 
ജോര്‍ജ്ജ്‌ ക്ലാസ്സുകള്‍ക്ക്‌ നേതൃത്വം നല്‍കി. 
ഡിസ്ട്രികറ്റ്‌ പ്രസിഡന്റും വികാരിയുമായ റവ. ഗീവ 
റുഗീസ്‌ ശാമുവേല്‍ അച്ചന്റെ അദ്ധ്യക്ഷതയില്‍ 
കൂടിയ പൊതുസമ്മേളനത്തില്‍ ഫാ. ഫിലിപ്പ്‌ 
ജേക്കബ്‌, ഫാ. ജോസഫ്‌ കുറിയാക്കോസ്‌, ഫാ. 
ജേക്കബ്‌ റ്റി. ഏ്രഹാം, ശ്രീ. സി. എം. തോമസ്‌, 
എന്നിവര്‍ ആശംസാ പ്രസംഗം നടത്തി. 23 വര്‍ഷം 
ഡിസ്ട്രിക്റ്റ്‌ ഇന്‍സ്പെകടറായി സ്തുത്യര്‍ഹമായ 


pp 





ഒക്ടടാബ൪ 2015 


സേവനം ചെയ്ത ഇന്‍സ്പെക്ടര്‍ സ്ഥാനത്തു 
നിന്നും വിരമിച്ച കെ. എം. മത്തായി സാറിനെ 
യോഗം അനുമോദിക്കുകയും പാരിതോഷികം 
നല്‍കി ആദരിക്കുകയും ചെയ്തു. ഈ സമ്മേളനം 
ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീര്‍ക്കുവാന്‍ ശാരീ 
രികമായും സാമ്പത്തികമായും പ്രവര്‍ത്തിച്ച റവ. 
ഗീവര്‍ഗീസ്‌ ശാമുവേല്‍ അച്ചന്‍, ഹെഡ്മാസ്റ്റര്‍, 
മാനേജിംഗ്‌ കമ്മറ്റിയംഗങ്ങള്‍, സംഘടനാ 
പ്രവര്‍ത്തകര്‍, ഇടവകാംഗങ്ങള്‍ പ്രതേകിച്ച്‌ 
ഇന്‍സ്പെക്ടര്‍ ശ്രീ. കെ.വി. വര്‍ഗീസ്‌, സെക്രട്ടറി 
ശ്രീ. എന്‍. സി. ചാണ്ടി എന്നിവരോടുള്ള നന്ദി 
പ്രത്യേകം രേഖപ്പെടുത്തുന്നു. 

അനുമോദനം: പുത്തന്‍കാവ്‌ ഡിസ്രഗടി 
കറ്റില്‍പെട്ട സെന്റ്‌ ആന്‍ഡ്രൂസ്‌ സണ്‍ഡേസ്കൂള്‍ 
അദ്ധ്യാപികയായ ഡോ. ജനി ജോസ്‌ ഡോകടറേറ്റ്‌ 
ബിരുദം നേടിയതില്‍ ഭഗ്രാസനത്തിന്റെ അനു 
മോദനം പ്രത്യേകമായി അറിയിക്കുന്നു. 

ഓറിയന്റേഷന്‍ ക്ലാസ്സ്‌: 12-ാം ക്ലാസ്സ്‌ ഡിപ്ലോമാ 
സര്‍ട്ടിഫിക്കേറ്റ്‌ കരസ്ഥമാക്കണമെങ്കില്‍ ഓറിയന്റേ 
ഷന്‍ ക്ലാസ്സ്‌, അഞ്ചുമണിക്കൂര്‍ ക്ലാസ്സ്‌ എടുക്കണ 
മെന്നതും, പ്രൊജക്ട്‌ എഴുതണമെന്നതും നിര്‍ബ 
ന്ധമായ വസ്തുതയാണ്‌. പല പ്രാവശ്യവും ഈ 
സംഗതികളെക്കുറിച്ച്‌ വ്യക്തിപരമായും കുട്ടികളെ 
അറിയിച്ചതാണെങ്കിലും വളരെ ലാഘവത്തോടെ 
ഇതിനെ കാണുന്നു എന്നത്‌ വളരെ വേദനിപ്പി 
ക്കുന്ന വസ്തുതയാണ്‌. പല കുട്ടികളും ഓറിയന്റേ 
ഷന്‍ ക്ലാസ്സില്‍ പങ്കെടുക്കാതെ ആപ്ലിക്കേഷന്‍ പൂരി 
പിച്ച്‌ തന്നുവെങ്കിലും യാതൊരു കാരണവശാലും 
ക്ലാസ്സില്‍ പങ്കെടുക്കാത്തവര്‍ക്ക്‌ പരീക്ഷ എഴുതു 
വാന്‍ അനുവദിക്കുന്നതല്ലായെന്ന്‌ അറിയിക്കുന്നു. 

സൌത്ത്‌ സെന്റര്‍ സോണ്‍: തുമ്പമണ്‍, ചെങ്ങ 
ന്നൂര്‍, മാവേലിക്കര, നിലയ്ക്കല്‍ എന്നീ ഭദ്രാസന 
ങ്ങള്‍ ചേര്‍ന്നുള്ള സോണിന്റെ സഹപാഠ്യമത്സരം 
നവംബര്‍ 14-ഠാം തീയതി ശനിയാഴ്ച പുത്തന്‍കാവ്‌ 
മെട്രോപ്പോലീത്തന്‍ ഹയര്‍സെക്കന്‍ഡറി സ്കൂ 
ളില്‍ വെച്ച നടത്തപ്പെടുന്നു. 9.30ന്‌ തുടങ്ങുവാന്‍ 
തക്കവണ്ണം ഭ്രാസനതലത്തില്‍ വിജയികളായവരെ 
പങ്കെടുപ്പിക്കുവാന്‍ ഡിസ്ട്രികറ്റ്‌ ഭാരവാഹികളും 
മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്‌. 

അനുശോചനം: തോട്ടപ്പുഴ മാര്‍ ഗ്രീഗോറി 
യോസ്‌ ഇടവക വികാരി ബഹു. ഫാ. ജോസഫ്‌ 
കുറിയാക്കോസ്‌ അച്ചന്റെ പിതാവ്‌ കര്‍ത്ത്യസന്നി 
ധിയില്‍ എടുക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ നിര്യാണ 
ത്തില്‍ സണ്‍ഡേസ്കൂള്‍ പ്രസ്ഥാനത്തിന്റെ ആദ 
രാഞ്ജലികള്‍ അര്‍പ്പിക്കുന്നു. 

കനണ്‍സിലിനു വേണ്ടി, 
വര്‍ഗീസ്‌ ജി. കാവുംപുറം 
ഡയറക്ടര്‍ 


www.bethelpatrika.org 33 


പു 





മാന്നാര്‍ ഗ്രാമപഞ്ചാത്തിലെ മികച്ച കര്‍ഷനുള്ള 

പുരസ്കാരം 1191 ചിങ്ങം 1ന്‌ കുട്ടംപേരൂര്‍ മാനാമ്പു 
റത്ത്‌ വാഴപ്പറമ്പില്‍ ശ്രീ. നൈനാന്‍ മാത്യൂസിന്‌ 
പി. സി. വിഷ്ണുനാഥ്‌ എം. എല്‍. എ. നല്കി ആദ 
രിച്ചപ്പോള്‍. 





ഓതറ സെന്റ ജോര്‍ജ്ജ്‌ ദയറാം 
ഗവും കുറ്റൂര്‍ മാര്‍ ഗ്രീഗോറിയോ 
സ്‌ ബഥാന്യ ഇടവക വികാരിയു 
മായ ഫാ. എബി സി. ഫിലിപ്പ്‌ 
ഇരവിപേരൂര്‍ ഗ്രാമപഞ്ചായത്തി 
ലെ മികച്ച കര്‍ഷനുള്ള അവാര്‍ഡ്‌ 
കരസ്ഥമാക്കി. കോട്ടയം പരിയാരം മാര്‍ അപ്രേം 
ഓര്‍ത്തഡോക്‌സ്‌ പളളി ഇടവകാംഗമാണ്‌. 








ഉമയാറ്റുകര സെന്റ്‌ തോമസ്‌ 
വലിയ പള്ളി ഇടവാകാംഗം റ്റി. എ. 
സഖറിയ തോട്ടത്തില്‍, ഓതറ. 
കുറ്റൂര്‍ ഗ്രാമപഞ്ചായത്തിലെ 
മികച്ച കര്‍ഷനുള്ള അവാര്‍ഡ്‌ കര 
സ്ഥമാക്കി. 








പഠനമികവിന്‌ വാഹന നിര്‍മ്മാണ 
കമ്പനിയായ “ഫോര്‍ഡ്‌ ' ഏര്‍പ്പെടു 
ത്തിയ അലന്‍ മുലാലി ലീഡര്‍ഷിപ്പ 
ഇന്‍ എഞ്ചിനീയറിംഘല്‍ സ്കോളര്‍ 
ഷിപ്പിന്‌ അര്‍ഹയായ കുമാരി 
ആന്‍സി ഫിലിപ്പ്‌ കാരയ്ക്കാട്‌ 
സീനായ്കുന്ന്‌ സെന്റ്‌ മേരീസ്‌ ഇടവാകാംഗം 
ചെറുകാലേത്ത്‌ ശ്രീ. റെജി ഫിലിപ്പിന്റെയും 
ശ്രീമതി ജാന്‍സിയുടെയും മകളാണ്‌. 








സണ്‍ഡേസ്കൂള്‍ ഭ്രദാസനതല 
കലാമത്സരത്തില്‍ ജൂനിയര്‍ 
വിഭാഗം പ്രസംഗമത്സരത്തില്‍ 
2-0ഠ സ്ഥാനം നേടിയ എബ്ബേസ്‌ 
റ്റി. മാത്യു. പേരിശ്ശേരി സെന്റ്‌ മേ 
രീസ്‌ വലിയ പള്ളി വികാരി 
ഫാ. ബിജു റ്റി. മാത്യുവിന്റെയും പുതുശ്ശേരി എം. 
ജി. ഡി. എച്ച്‌. എസ്‌. ഇംഗ്ലീഷ്‌ അദ്ധ്യാപിക മെര്‍ലി 
ന്‍ റ്റി. മാത്യുവിന്റെയും പുത്രനാണ്‌. പുത്തന്‍കാവ്‌ 
സെന്റ്‌ മേരീസ്‌ സ്‌കൂള്‍ വിദ്യാര്‍ത്ഥി. 





എം. ജി. സര്‍വ്വകലാശാല 
യില്‍ നിന്നും ബയോ കെമിസ്ട്രി 
യില്‍ പി. എച്ച്‌. ഡി. നേടിയ ശ്രീമതി 
ജെനി ജോസ്‌ പുത്തന്‍കാവ്‌ 
സെന്റ മേരീസ്‌ കത്തീര്Nരല്‍ ഇടവ 
കാംഗവും കാര്‍ത്തിപളളി പീടികയില്‍ 
ശ്രീ. ജോസ്‌ കെ. ജോര്‍ജ്ജിന്റെ ഭാര്യയുമാണ്‌. 








ഓര്‍ത്തഡോക്സ്‌ യുവജനം 
മാസികയുടെ എഡിറ്റോറിയല്‍ 
ബോര്‍ഡിലേക്ക്‌ തെരഞ്ഞെടുക്ക 
പെട്ട അനീഷ കോശി സഖറിയ. 
മാരാമണ്‍ സെന്റ്‌ മേരീസ്‌ പഴയ 
സുറിയാനിപള്ളി അംഗവും യുവ ' | 
ജന പ്രസ്ഥാനം പുത്തന്‍കാവ്‌ നിം ഓര്‍ഗ 
നൈസറും കോയിപ്രം പഞ്ചായത്ത്‌ ആഫീസ്‌ 
ഉദ്യോഗസ്ഥനുമാണ്‌. 








ദേശീയ മനുഷ്യാവകാശ 
സംഘടനയായ നാഷണന്‍ 
ഫോറം ഫോര്‍ പ്യൂപ്പിള്‍ റൈറ്റ്‌സ്‌ 
(NFPR) മികച്ച സാമൂഹ്യ 
പ്രവര്‍ത്തകനുള്ള സംസ്ഥാന 
അവാര്‍ഡായ “സാമൂഹിക സേവാ 
മിത്ര' ലഭിച്ച ശ്രീ. സണ്ണി തോമസ്‌ പുഞ്ചമണ്ണില്‍ 

പാണ്ടനാട്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
ഇടവകാംഗമാണ്‌. 


കര്‍ത്തവ്യബോധമുള്ള തലമുറ 
ആവശ്യം: മാര്‍ അത്താനാസിയോസ്‌ 








i 


ചെങ്ങന്നൂര്‍ - കര്‍ത്തവ്യബോധമുള്ള തലമുറ 
കള്‍ വളര്‍ന്നു വന്നെങ്കില്‍ മാത്രമേ സമൂഹത്തിന്‌ 
നിലനില്‍പ്പ്‌ ഉണ്ടാകുകയുള്ളൂയെന്ന്‌ അഭി. 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോ 
ലീത്ത ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ 
ഉദ്ഘാടനം നിര്‍വൃഹിച്ച്‌ പ്രസ്താവിച്ചു. വൈസ്‌ 
പ്രസിഡന്റ്‌ ഫാ. ഡോ. ഫിലികസ്‌ യോഹന്നാന്റെ 
അദ്ധ്യക്ഷതയില്‍ കൂടിയ യോഗത്തില്‍ ഫാ. 
യൂഹാനോന്‍ ജോണ്‍ മുഖ്യ പ്രഭാഷണം നടത്തി. 
ഭദ്രാസന സ്വെക്രട്ടറി ഫാ. തോമസ്‌ കൊക്കാ 
പറമ്പില്‍, ജനറല്‍ സെക്രട്ടറി സജി പട്ടരുമഠം 
എന്നിവര്‍ യോഗത്തില്‍ പ്രസംഗിച്ചു. 


REG. R.N. 044684/87 BETHEL PATHRIKA REGISTERED KL/TLA/71/2015-2017 
Published on 15-10-2015 Rs.12/- KUTLA/WPP/154/2015-17 


മാണ്ട്‌ ശാലേം, പേരിശ്രേരി ഈസ്റ്റ്‌ 
അങ്ങാടിക്കല്‍ തെക്ക്‌, ചെങ്ങന്നുര്‍ 
















a a [ | - [0 
a 13 ത്ത ല്‍ ന ളി ല ൽ - a 
ത്തം or | | . 
ത - പ J I ബി | 1 | ' 
= a 8 


ശതോത്തര രജത ജുബിലി പ്രഖ്യാപനം 
_ 1890 - 2015 


2015 നവംബര്‍ 1 മുതത്‌ 8 വരെ 
വിശുദ്ധ കുര്‍ബ്ബാന, പെരുന്നാള്‍ കൊടിയേറ്റ്‌, ശതോത്തര രജത ജൂബിലി പ്രഖ്യാപനം, ഭദ്രാസന ധ്യാനം, കണ്‍വന്‍ഷന്‍, 
സമൂഹബലി, പിതൃസ്മരണ, റാസ, കുടുംബ സംഗമം, സ്കോളര്‍ഷിപ്പ്‌ വിതരണം, മാര്‍ഗ്ഗംകളി 





ലലങ്കരയുടെ പ്രഥഭ പ്രഖ്യാപിത പരിശുദ്ധനായ പരു തിരുമേനിയാല്‍ 1890ല്‍ ചെങ്ങന്നൂര്‍, പേരിശ്േരി കിഴക്ക്‌ ഒരു ദേവാലയം സ്ഥാപിച്ചു. 
കാലാന്തരത്തില്‍ ഈ ദേവാലയം ജീര്‍ണ്ണാവസ്ഥനിലായെങ്കിലും., പിന്നീട്‌ പുനദൂദ്ധരിക്കപ്പെട്ട്‌ പരിശുദ്ധ പരുലല തിരുഭേനിയുടെ നാമത്തില്‍ 
പുനഃസ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധ തിരുമേനിയുടെ തിരുശേഷിപ്പ്‌ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന്‌ നാനാജാതി മതസ്ഥരായ ആളുകളുടെ അഭയ സങ്കേതമാണ്‌. 


125 ഒണിക്കൂര്‍ അഖണ്ഡ പ്രാര്‍ത്ഥന, വിവിധ ജീവകാരുണ്യ പദ്ധതികള്‍, പളളിക്കവാട നിര്‍മാണം, ഇറത്താഴം/ര്‍കുദ്ശോ നിര്‍മ്മാണം, സെമിത്തേരി 
മോടിപിടിപ്പിക്കല്‍, അപകട/രോഗ ഇന്‍ഷുറന്‍സ്‌ പദ്ധതി, കാഭാര സമര്‍പ്പണം, ജയില്‍ സന്ദര്‍ശനം, മതസാഹാര്‍ദ്ദ സജ്ളേളനം, ജൂബിലി സജേളനം 


Printed, Published and owned by H.G. Thomas Mar Athanasios Metropolitan, Bethel Aramana PB. No. 38, Chengannur - 689 121, Kerala 
Printed at Lipi Offset Printers, Y.M.C.A Building, Chengannur - 689121. Ph : 0479-2452081 
and Published from Bethel Aramana P.B. No. 38, Chengannur - 689 121, Kerala. Ph : 0479-2451331. Editor Fr. Abraham Koshy Kunnumpurathu. 


